


meres ഓര്‍ത്തഡോക്സ്‌ സുറിയാനി 
സഭയുടെ ആരാധനാ വര്‍ഷത്തിലെ 
ഒരു പുതിയ കാലഘട്ടം വി. സ്ലീബാ പെരുനാളില്‍ 
സമാരംഭിക്കുന്നു. ്രൂശിനെ നോക്കി, ക്രൂശിനെ 
ധ്യാനിച്ച്‌, ക്രൂശിന്റെ പാതയില്‍, ക്രൂശിന്റെ സന്ദേശം 
ഉള്‍ക്കൊണ്ട്‌ നിത്യജീവനിലേക്ക്‌ പ്രയാണം ചെയ്യു 
വാന്‍ ഇത്‌ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ക്രൂശ്‌ 
സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, സമാധാനത്തിന്റെ, 
രക്ഷയുടെ, ആശ്വാസത്തിന്റെ, അനുഗ്രഹത്തിന്റെ 
ചിഹ്നമായി ഓരോ സത്യവിശ്വാസികളുടെയും ഹൃദ 
യത്തില്‍ മുഗ്രിതമാകേണ്ടതാണ്‌. ഈ ക്രൂശില്‍ നിന്ന്‌ 
ഒഴുകിയിറങ്ങി ഹൃദയങ്ങളില്‍ നിറയുന്ന ആശീര്‍വ്വാ 
ദങ്ങളാണ്‌ കടുത്ത ജീവിത യാഥാര്‍ത്ഥ്യങ്ങളില്‍ തള 
രാതെ, തകരാതെ ഒരു സത്യവിശ്വാസിയെ താങ്ങി 
നിര്‍ത്തുന്നത്‌. 
ദൈവത്തില്‍ നിന്നും അകന്നു പോയ മാന 
വജാതിയെ ദൈവത്തിലേക്ക്‌ അടുപ്പിച്ച യാഗപീഠ 
മാണ്‌ കുരിശ്‌. “ മുന്വെ ദുരസ്ഥരായിരുന്ന നിങ്ങള്‍ 
ഇപ്പോള്‍ കിസ്തുയേശുവില്‍ കിസ്തുവി്റെ രക്ത 
ത്താല്‍ സമിപസ്ഥരായിത്തീര്‍ന്നു. അവല്‍ നമ്മുട 
സമാധാനം; അവല്‍ ഇരുപക്ഷത്തയും ഒന്നാക്കി 
ചട്ടങ്ങളും കല്പനകളുമായ ന്യായ്പമാണം എന്ന 
ശ്രതുത്വം തന്റെ ജര്ധത്താത്‌ നീക്കി വേര്പാടിന്റെ 
നടുച്ചവര്‍ ഇടിച്ചകളഞ്ഞത്‌. സമാധാനം ഉണ്ടാ 
ക്കികക്കൊണ്ട്‌ ഇരുപക്ഷമത്തയും തന്നില്‍ ഒരേ പുതു 
മനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും ശ്രുശിന്മേത്‌ വച്ചു 
ശ്രതൃത്വം ഇല്ലാതാക്കി അതിനാല്‍ ഇരുപക്ഷത്തെയും 
ഏകശരിരത്തില്‍ ദൈവത്തോടു നിരച്ചിക്കുവാന്നും 
DAM” എഫേസ. 2:13-16. 
സമാധാനമാണ്‌ ക്രൂശിന്റെ മുഖ്യസന്ദേശം. 
സമഗ്രതയില്‍ നിന്നും പൂവിടുന്ന സ്വസ്ഥതയും 





സംയമനവുമാണ്‌ സമാധാനം. സമഗ്രതയില്ലാത്ത 
സമാധാനത്തിലേക്ക്‌ വേറെ കുറുക്ക്‌ വഴികളില്ല. 
സ്നേഹവും ത്യാഗവും, യാഗവും കുരിശിന്റെ സമാ 
ധാന വഴികളിലെ പ്രമാണങ്ങളാണ്‌. സ്നേഹത്തില്‍ 
നിന്നും സമുദ്ഭൂതമാകുന്ന പരിത്യാഗവും, പരിത്യാ 
ഗത്തില്‍ സമര്‍പ്പിക്കപ്പെടുന്ന യാഗവുമാണ്‌, ക്രിസ്തു 
വിന്റെ കുരിശില്‍ പ്രദിപ്തമാകുന്ന മുഖ്യസന്ദേശം. 
സന്മനസ്സുള്ളവര്‍ക്ക്‌ സമാധാനം എന്ന ഗീതി 
കളോടാണ്‌ സുവിശേഷം ആരംഭിക്കുന്നത്‌. കാലി 
ത്തൊഴുത്ത്‌ മുതല്‍ കാല്‍വരിവരെയുള്ള ക്രിസ്തു 
വിന്റെ ജീവിത യാത്രയില്‍ കുരിശ്‌ മനുഷ്യാവതാര 
സംഭവങ്ങളുടെ ആകെ തുകയായി നിലകൊള്ളു 
ന്നു. മനുഷ്യാവതാര രഹസ്യം ആവിഷ്കരിക്കാന്‍ 
കുരിശുപോലെ ശക്തമായ മറ്റൊരു പ്രതീകമില്ല. 
ദൈവം മനുഷ്യനായി തീര്‍ന്ന സ്നേഹം, പീഡ 
നത്തിന്‌ സ്വയം വിട്ടുകൊടുത്ത സ്നേഹം, യാഗ 
മായി ഹോമിക്കപ്പെടാന്‍ സ്വയം തൃജിച്ച ക്രൂശിലെ 

നിസ്തുലസ്നേഹം. 
തന്നെ അനുഗമിക്കാന്‍ ഇച്ചിക്കുന്നവന്‍ 
“തന്നെ താന്‍” ത്യജിച്ചു തന്റെ കുരിശ്‌ എടുത്ത്‌ 
എന്നെ അനുഗമിക്കട്ടെ എന്ന്‌ ക്രിസ്തു പറയുന്നു. 
ലോകത്തിന്റെ പ്രമാണങ്ങളായ സ്വാര്‍ത്ഥത, ലോകാ 
യത, ഭാതീകത എന്നിവയെ ഉപേക്ഷിച്ചുകൊണ്ട്‌ 
കുരിശിന്റെ പ്രമാണങ്ങളായ സമാധാനം, സ്നേഹം, 
സഹനം, പരിത്യാഗം എന്നിവ പ്രധാനമായി കരു 
തുകയും ക്രിസ്തുവിനെ പിന്‍പറ്റുകയും വേണം. 
ഇവ ഗൌരവമായി സ്വീകരിക്കുന്ന ഒരാള്‍ ലോകം 
ക്ഷണികമെന്ന്‌ തിരിച്ചറിഞ്ഞ്‌ ക്രൂശിന്റെ ശാശ്വതമു 
ല്യങ്ങള്‍ക്കായി സമര്‍പ്പിച്ച്‌ ജീവിക്കും. കുരിശിന്റെ 
ക്ഷണം ഈ സമഗ്രതയാണ്‌. ഈ സമഗ്രത രക്ഷ 
യുടെ സന്തോഷം പങ്കിട്ട അനുഭവിക്കുവാന്‍ നമ്മെ 
ഫാ. ഏബ്രഹാം കോശി കുന്നുംപുറത്ത്‌ 





onic 





ia 






ഇടയപത്രിക 


മദ്യനിരോധനം സര്‍ക്കാരിന്റെ മാത്രം ഉത്തരവാദിര്യല്ല 


തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാഷോലീത്താ 


ആരാധനാ വിജ്ഞാനീയം 


കനകത്തേക്കാള്‍ - രത്നത്തേക്കാള്‍ ശ്രേഷ്ഠം 


ഫാദര്‍ സഖറിയ പനയ്ക്കാമറ്റം 


ENLARGE IN DISTRESS 


Johnson Mathew Poomthuruthil 


തിരുമനസറിഞ്ഞല്ലാതെ എഴുത്തിട്ടു തന്നുകുട... 


ഡോ. എം. കുര്യന്‍ തോമസ 


സംഗിതം ആരാധനയില്‍ 


ഡോ. എം. കുര്യാക്കോസ്‌ 2348010) 
വചനപരിച്ചേദം 


ഹൃദയം പകരുന്ന പ്രാര്‍ത്ഥന 


ഫാ. പി.വി. ജോണ്‍ 


ഞായര്‍ ദിനധ്യാനം 


ലോഗോസ്‌ 


ഫാ. പി.കെ. കോശി 
ബാലപത്രിക 
ഹരിതപത്രിക 
പ്രതികരണപത്രിക 
ഭദ്രാസന വാര്‍ത്തകള്‍ 


സണ്ടേസ്കുള്‍ വാര്‍ത്തകള്‍ 


BETHEL PATRIKA, P.B. NO. 38, CHENGANNUR 


T J | uo 


27 


28 





PH: 0479-2451331 
E-mail: bethelpatrika@gmail.com 
website : www.bethelpatul 


വരിസംഖ്യ 


1 വര്‍ഷം < 100 
2 വര്‍ഷം ഴ്‌ 200 
5 വര്‍ഷം F 450 
15 വര്‍ഷം ഴ്‌ 1500 


Front Inner B/W ഴ്‌ 3000 
- Back Inner B/W ഴ്‌ 2500 
' Favours Received T 500 
ES Matrimonial ഴ്‌ 500 


യോ 


പത്രാധിപസമിതി 
മാനേജിംഗ്‌ എഡിറ്റര്‍ 6 പബ്ലിഷര്‍ 
അഭിവന്ദ്യ തോമസ്‌ മാര്‍ 
അത്താനാസിയോസ്‌ മെത്രാഷോലീത്താ 
ഫോണ്‍: 0479 - 2453310, 2451331 
E-mail: marathanasios@gmail.com 
ചിഫ്‌ എഡിറ്റര്‍ 
റവ.ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ 
ഫോണ്‍: 0479 - 2450287, 9447431096 
E-mail: frabrahamkoshy@gmail.com 
എകസിക്യുട്ടിവ്‌ എഡിറ്റര്‍ 
റവ. ഫാ. വൈ. തോമസ്‌ 
ഫോണ്‍: 0479 - 2453551, 9495351959 
എഡിറ്റര്‍ 
ശ്രീ. സജി പട്ടരുമഠം 
ഫോണ്‍: 9446114346 
അസ്റ്റോസിയേറ്റ്‌ എഡിറ്റര്‍ 
റവ. ഫാ. സുനില്‍ ജോസഫ്‌ ഡാണാംപടിക്കല്‍ 
ഫോണ്‍: 0479 - 2454504, 9947429667 
സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. തോമസ്‌ വര്‍ഗ്ഗീസ്‌, കടവില്‍ 
ഫോണ്‍: 0479- 2457586, 9447776146 
വെബ്‌ അഡ്മിനിസ്ട്രേറ്റര്‍ 
ശ്രി. ബിനു ചാക്കോ 
ഫോണ്‍: 0479 - 2311692, 9446697328 
E-mail: binu303@ gmail.com 
അംഗങ്ങള്‍ 
റവ. ഫാ. തോമസ്‌ കൊക്കാഷറമ്പില്‍ 
റവ. ഫാ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ 
റവ. ഫാ. ഐഷ്‌ പി. സാം 
റവ. ഫാ. മാത്യു ഏബ്രഹാം 
റവ. ഫാ. ഷിബു വര്‍ഗ്ഗീസ്‌ 
ശ്രി. ജോസ്‌ പുതുവന 
ശ്രി. ഷാജന്‍ മാത്യു 
ശ്രീ. എബി അലക്സാണ്ടര്‍ 
പ്രൊഫ. ബിന്‍സി റജി 






മദ്യനിരോധം 


സര്‍ക്കാരിന്റെ മാത്രം 


ഉത്തരവാദിത്വമല്ല 


ഹരിയുടെ കാണാക്കയങ്ങളില്‍ മുങ്ങിത്താ 
ഴുന്ന ഹതഭാഗ്യരുടെ നാടായി കേരളം മാറി 

യിട്ട കാലങ്ങളേറെയായി. ഓണവും, വിഷുവും. 
ക്രിസ്തുമസ്സും, ഈസ്റ്ററുമൊക്കെ ലഹരിയില്‍ 
ആഘോഷിക്കുന്ന തലമുറ സാംസ്കാരിക കേര 
ളത്തിന്റെ മഹത്തായ പൈതൃകങ്ങളെ വെല്ലുവി 
ളിക്കുന്നു. അകാലത്തില്‍ പൊലിയുന്ന യുവജ 
നങ്ങളും, പെരുകുന്ന ആക്രമങ്ങളും, തകരുന്ന 
കുടുംബബന്ധങ്ങളും, തീരാരോഗങ്ങളുമൊക്കെ 
ലഹരിയുടെ ബാക്കിപത്രമാകുന്ന ഈ കാലത്ത്‌ 
മദ്യ നിരോധനത്തെപ്പറ്റിയുള്ള ചിന്തകള്‍ക്ക്‌ പ്ര 
സക്തി ഏറെയാണ്‌. 

ഈയടുത്ത കാലത്ത്‌ കേരളസര്‍ക്കാര്‍ 
പ്രഖ്യാപിച്ച മദ്യനയം തികച്ചും സ്വീകാര്യയോഗ്യ മാ 
കുന്നത്‌ മേല്‍ സൂചിപ്പിച്ച പശ്ചാത്തലങ്ങളില്‍ ആണ്‌. 
പ്രതിസന്ധികളെ തൃണവല്‍ഗണിച്ച്‌ മദ്യനിരോധനം 
യാഥാര്‍ത്ഥ്യമാക്കുവാന്‍ യത്നിക്കുന്ന ബഹു. കേരളാ 
മുഖ്യമന്ത്രി ശ്രീ. ഉമ്മന്‍ ചാണ്ടിയേയും, കെ. പി. 
സി. സി. പ്രസിഡന്റ്‌ ശ്രീ. വി. എം. സുധീരനേയും 
പ്രത്യേകം അനുമോദിക്കുന്നു. 

മദ്യനിരോധനം എങ്ങനെ പ്രാവര്‍ത്തിക 
മാക്കും എന്ന ചിന്ത പല കോണുകളില്‍ നിന്നും 
ഉയരുന്നുണ്ട്‌. ലഹരിയുടെ ആസക്തിയില്‍ നിന്നും 
സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുക സര്‍ക്കാരിന്റെ 
മാത്രം ഉത്തരവാദിത്വമല്ല. ആ ഉത്തരവാദിത്വം സ്വന്തം 
ആളുകള്‍ക്ക്‌ വേണ്ടി സഭയും സമൂഹവും ഏറ്റെടു 
ത്താല്‍ മദ്യനിരോധനം മരീചികയല്ല യാഥാര്‍ത്ഥ്യ 
മാണെന്ന്‌ തെളിയിക്കുവാന്‍ കഴിയും. 

ക്രൈസ്തവ സഭകള്‍ എല്ലാം ഈ നിർദ്ദേ 
ശത്തെ സഹര്‍ഷം സ്വാഗതം ചെയ്തു കഴിഞ്ഞു. 
സ്വന്തമായി ചിരിക്കുവാനും കരയുവാനും കഴിയാതെ 










എല്ലാത്തിനും ലഹരിയെ ആശ്രയിക്കുന്ന പരാശ്രയ 
സംസ്കാരത്തില്‍ നിന്ന്‌ നമ്മുടെ സമൂഹം മോചി 
തമാകേണ്ടത്‌ ഒരു വിപ്ലവം തന്നെയാണ്‌. നിയമങ്ങ 
ളുടെ ആവിഷ്കാരം കൊണ്ടു മാത്രം മദ്യനിരോധനം 
സാധ്യമാവുകയില്ല. മദ്യമില്ലാത്ത ആരോഗ്യ സമൂഹ 
ത്തിന്റെ നന്‍മകളെപ്പറ്റിയുള്ള ബോധവല്‍ക്കരണം 
ആണ്‌ അടിയന്തര പ്രാധാന്യമര്‍ഹിക്കുന്നത്‌. 

മദ്യനിരോധനം മുലമുള്ള ധനനഷ്ടം പേ 
റി ചിലരെങ്കിലും വിലപിക്കുമ്പോള്‍ മറ്റുള്ളവരെ 
കൊലയ്ക്ക്‌ കൊടുത്ത്‌ നേടുന്നത്‌ ധനം അല്ല കൊല 
ച്ചോറാണ്‌ എന്ന്‌ തിരിച്ചറിയണം. ഒരു തലമുറയെ 
ലഹരിയുടെ കാണാക്കയങ്ങളിലേക്ക്‌ തള്ളിയിട്ട 
ഖജനാവുകള്‍ നിറയ്ക്കുക എന്നത്‌ മനസാക്ഷിയി 
ലാത്ത സമീപനമാണ്‌. കേരളം പോലുള്ള സംസ്ഥാ 
നത്ത്‌ മദ്യവരുമാനത്തിന്‌ പകരംവയ്ക്കാന്‍ ഉതകുന്ന 
മറ്റു സാധ്യതകള്‍ കണ്ടെത്താന്‍ കഴിയുമെന്നാണ്‌ 
എന്റെ പരിപൂര്‍ണ്ണ വിശ്വാസം. 

“മദ്യവിമുക്ത കേരളം സുന്ദര കേരളം” എന്ന 
മുദ്രാവാക്യം ഉയര്‍ത്തി മുന്നേറുവാന്‍ എല്ലാവരേയും 
ദൈവം ശക്തീകരിക്കട്ടെ. 


തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാഷോലിത്താ 








-, 


കനകത്തേക്കാള്‍ - 


ശ്രേഷ്ഠം 


ങ്കുത്തേക്കാളും വിലയേറിയ രത്നത്തെക്കാളും 

കൂടുതലായി നമ്മുടെ കര്‍ത്താവിനെ സ്നേ 
ഹിക്കുന്നവന്‌ ഭാഗ്യം. ഈ ലോകത്തില്‍ അവന്റെ 
ബഹുമാനം വര്‍ദ്ധിക്കുകയും വരുവാനിരിക്കുന്ന 
ലോകത്തില്‍ അവന്‍ നിത്യജീവന്‍ അവകാശിക്കു 
കയും ചെയ്യുന്നു.” ക്രിസ്തുവിന്റെ വിജയം നല്‍കുന്ന 
സ്ലീബായെ കേന്ദ്രമാക്കിയുള്ള ധ്യാന ചിന്തകളാണ്‌ 
വെള്ളിയാഴ്ച കാനോനോ നമസ്കാരത്തിലെ പ്ര 
തിപാദ്യം. ഈ ലോകത്തിന്റെ ക്ഷണികതയെ മന 
സ്സിലാക്കി വരുവാനുള്ള ലോകത്തിനുവേണ്ടി ജീവി 
ക്കാനുള്ള ആഹ്വാനമാണ്‌ സ്ലീബാ പെരുന്നാളിനെ 
തുടര്‍ന്നുളള ആഴ്ചകളിലെ ഏവവന്‍ഗേലിയോന്‍ 
വായനകളില്‍ കാണുന്നത്‌. 
വിജയം നേടുന്നത്‌ തൃജിക്കുമ്പോള്‍ 

ഒരുവന്‍ ജീവിതത്തില്‍ വിജയം നേടുന്നത്‌ 
തൃജിക്കുമ്പോള്‍ ആണെന്ന്‌ എല്ലാ പൌരാണിക 
മതങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്ന വലിയ ഒരു 
സത്യമാണ്‌. ദൈവത്തിന്റെ ശക്തി പകര്‍ന്നുകൊ 
ടുക്കുന്ന സഭയിലെ ശുശ്രൂഷകളെ പല ധനവാ 
ന്മാരും കാണുന്നത്‌ തങ്ങളുടെ ധനവും മാനവും 
നിലനിര്‍ത്തുന്നതിനുള്ള ഉപാധിയായി മാര്തമാണ്‌. 
അങ്ങനെയുള്ളവരോട അവരുടെ ധനം നിമിത്തം 
ഉന്നതഭാവം പ്രകടമാക്കരുതെന്ന്‌ വിശുദ്ധനായ 
പനലോസ്‌ ശ്ലീഹാ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്‌. ധനം 


www.bethelpatrika.org 


ആരാധനാ വിജ്ഞാനീയം 


“നാഥാ നിന്നെക്കനക്കത്തക്കാള്‍ രത്നത്തെക്കാള്‍ 
സ്നേഹിച്ചോന്‍ ധന്യന്‍ തന്നെ 

ഉണ്ടായിടും ബഹുമാനവന്നിഹ ലോകത്തില്‍ 
മേലില്‍ ശാശ്വത ജീവിതവും” 


(കാനോനോ നമസ്‌ക്കാരം. വെള്ളി - സന്ധ്യ) 


ഫാദര്‍ സഖറിയ പനയ്ക്കാമറും 





രത്നത്തേക്കാള്‍ _ 


ജീവിതത്തിലെ അടങ്ങാത്ത ആഗ്രഹവും ആവേ 
ശവും ആയി മാറുമ്പോള്‍ അതില്‍കുടെ പേരും 
പെരുമയും മറ്റു പലതും നേടിയെടുക്കാമെന്നുള്ള 
മോഹവും ധനവാന്മാരില്‍ വളരുന്നു. ദൈവത്തിനോ 
ദൈവീകമായ നന്മകള്‍ക്കോ പ്രഥമസ്ഥാനം നല്‍കു 
വാന്‍ സാദ്ധ്യമാകാതെ വരുന്നു. ദൈവരാജ്യത്തി 
ലേക്കുള്ള പ്രയാണത്തില്‍ ധനം വരുത്തിവയ്ക്കുന്ന 
തടസ്സങ്ങളെക്കുറിച്ച ദൈവജനത്തിന്‌ വ്യക്തമായ 
മുന്നറിയിപ്പ്‌ നല്‍കുവാനും നമുക്ക്‌ ആവശ്യമായി 
ട്ടുള്ളതെല്ലാം ധാരാളമായി തരുന്ന ദൈവത്തില്‍ 
ആശ്രയിക്കുവാനും ധനവാന്മാരെ ഉപദേശിക്കുന്ന 
തിനായി പൌലോസ്‌ ശ്ലീഹാ തന്റെ ആത്മീയ മക 
നായ തീമോത്തിയോസിനോട്‌ ആവശ്യപ്പെടുന്നു. 
(1 തീമോത്തി. 6:7) 

പ്രാചീന ലോകത്ത്‌ നേത്ര ലേപനങ്ങള്‍ക്ക്‌ 
പ്രസിദ്ധിയാര്‍ജ്ജിച്ചിരുന്ന ലവോദിക്യയിലെ സഭ 
അതിന്റെ സമ്പന്നതയിലും ധനത്തിലും ഈറ്റംകൊണ്ട്‌ 
തങ്ങള്‍ക്ക്‌ ഒന്നിനും മുട്ടില്ലെന്ന്‌ പറഞ്ഞിരുന്നതായി 
കര്‍ത്താവ്‌ അരുളിച്ചെയ്യുന്നു (വെളി. 3:17). എന്നാല്‍ 
തന്റെ ധനവും സമ്പന്നതയും നിലനിര്‍ത്തുവാന്‍ 
എന്തു വിട്ടുവീഴ്ചയ്ക്കും അനീതിയ്ക്കും തയ്യാറാകു 
ന്നവന്‍ നിര്‍ഭാഗ്യവാനും, അരിഷടനും, കുരുടനും, 
നഗ്നനുമാണെന്ന്‌ കര്‍ത്താവ്‌ വെളിപ്പെടുത്തുന്നു. “നീ 
ഉഷ്ണവാനും ശീതവാനുമല്ലാ'യെന്നാണ്‌ അവരെ 






ര ത്ത്‌ 





സെപ്റംബര്‍ 
www.bethelpatrika.org 


ക്കുറിച്ച്‌ അരുളിച്ചെയ്യുന്നത്‌. ഒരു വിവാഹ ശുശ്രൂഷ 
യുടെ ഫോട്ടോ ആല്‍ബത്തിന്‌ ഒരു ലക്ഷം രൂപയും 
ഒരു മണവാട്ടിയെ ഒരുക്കി പള്ളിയില്‍ കൊണ്ടുവ 
രുവാന്‍ ഒരുക്കത്തിനു മാത്രം അരലക്ഷം രൂപയും 
ഒരുക്കക്കാര്‍ക്ക്‌ സമ്പന്ന കുടുംബങ്ങള്‍ നല്‍കേണ്ട 
താണെന്നും അറിയുന്നതിനു സാധിച്ചു. സാധാരണ 
ഞായറാഴ്ച ആരാധനകളിലോ അല്പം ആളുകള്‍ 
അധികമായി കൂടിവരുന്ന പൊതുപരിപാടികളിലോ 
സംബന്ധിക്കുന്നതിനായി വരുമ്പോള്‍ ബാഹ്യ ഒരുക്ക 
ത്തിനായി ആയിരങ്ങള്‍ മുടക്കുന്നതില്‍ വൈമനസ്യം 
കാണിക്കുന്നില്ലായെന്നതും ഈ കാലഘട്ടത്തിന്റെ 
പ്രത്യേകത തന്നെ. ഇപ്രകാരം കാലഘട്ടത്തിന്‌ അനു 
സരണമായ മാറ്റങ്ങള്‍ ഉണ്ടാകണമെന്ന വ്യാജേന 
ജീവിക്കുന്നവരോട ക്രിസ്തുവിന്‌ പറയുവാനുള്ളത്‌ 
“നീ കുരുടന്‍ ആകുന്നു” എന്നാണ്‌. 

ഒരു പുത്രന്‍ ജനിച്ചു അവന്റെ ഉപനയനത്തി 
നുള്ള സമയം ആകുമ്പോള്‍ അവന്റെ പിതാവ്‌ തന്റെ 
സര്‍വ്വസവും ദാനം ചെയ്യണമെന്ന്‌ ഭാരതസംസ്കാര 
“കഠോപനിഷത്ത്‌ ' പഠിപ്പിക്കുന്നു. ആ യാഗത്തിന്‌ 
“വിശ്വജിത്ത്‌” എന്നു പറയുന്നു. ഒരുവന്‍ ഈ വിശ്വാ 
സത്തില്‍ ശ്രേഷ്ഠനാകുന്നതും വിശ്വത്തെ ജയിക്കു 
ന്നതും എല്ലാം കൈവിടുമ്പോഴാണെന്ന അറിവ്‌ 
അത്‌ നല്‍കുകയാണ്‌. കാരണം അമിത ആഗ്രഹ 
ത്തോടെ ഒരുവന്‍ ഒരു വസ്തുവിനെ തന്റേതാക്കു 
മ്പോള്‍ അവന്‍ ആ വസ്തുവിനോളം ചെറുതായി 
ചുരുങ്ങുകയാണെന്ന അറിവാണ്‌ ‘കഠോപനിഷത്ത്‌ 
നല്‍കുന്നത്‌. 
ലക്ഷ്യം വിസ്മരിക്കുന്ന ആത്മീയത 

സ്ലീബായും, സ്ലീബാ പെരുനാളും, സ്ലീബായെ 
ക്രേന്രമാക്കിയുള്ള പ്രസംഗപരമ്പരകളും ആദ്ധ്യാ 
ത്മിക തലത്തില്‍ ചടങ്ങിന്റെ ഭാഗമായി നടന്നു വരു 
ന്നുണ്ട്‌. എന്നാല്‍ പ്രവര്‍ത്തി പഥത്തില്‍ സ്ലീബായുടെ 
ലക്ഷ്യം വിസ്മരിച്ചുപോകുന്ന സ്ഥിതി വിശേഷ 
മാണ്‌ കാണുന്നത്‌. ലോകത്തിലെ മതങ്ങള്‍ക്കും 
മഹാസ്ഥാപനങ്ങള്‍ക്കൊക്കെയും അമാനുഷിക 
മായ നിലയില്‍ ആരംഭം കുറിച്ച വ്യക്തികളുടെ 
നേതൃത്വമാണ്‌ ലഭിച്ചിട്ടുളളത്‌. ഭക്തി ജീവിതവും 
മഹാജ്ഞാനവും ഉണ്ടായിരുന്ന സഭാപിതാക്കന്മാര്‍ 
ആരംഭനുറ്റാണ്ടുകളുടെ വിലപിടിപ്പുള്ള സമ്പത്ത്‌ 
തന്നെയായിരുന്നു. മുഹമ്മദ്‌ നബി, ശങ്കരാചാര്യര്‍ 
തുടങ്ങിയ മഹാരഥന്മാരൊന്നും ഇന്നില്ല. അവരുടെ 
ദര്‍ശനങ്ങള്‍ മാത്രമേ ഇന്നുളളു. ഇവരുടെയൊക്കെ 
സാന്നിദ്ധ്യം ഉണ്ടെന്ന്‌ വിശ്വസിക്കപ്പെടുന്ന സ്ഥാപ 
നങ്ങളുടെ ഉന്നതത്തിലേക്ക്‌ ആധുനികതയോടെ 
ഒരു വ്യക്തി കടന്നുവന്നിരിക്കുമ്പോള്‍ മതത്തിന്റെ 
അടിസ്ഥാന ദര്‍ശനങ്ങള്‍ പൂര്‍ത്തീകരിക്കുവാന്‍ 
പലപ്പോഴും കഴിയാതെ വരുന്നു. അങ്ങനെയുള്ള 
അവസ്ഥ സംജാതമാകുമ്പോള്‍ നിഷേധങ്ങളുടെ 
പരമ്പരയാണുണ്ടാകുന്നത്‌. സത്യത്തിന്റെ നിഷേ 
ധികളും നിഷേധങ്ങളും ഉണ്ടാകുന്നത്‌ ഉത്തമ 


back to 






കേന്ദ്രങ്ങളില്‍ ഇരിക്കുന്ന അധമന്മാര്‍ വഴിയാണ്‌. 
അഭിമാനകരമായ സ്ഥാപനങ്ങളെ തകര്‍ക്കുന്നത്‌ 
മത പുരോഹിതന്മാരോ, ജാതിനേതാക്കന്മാരോ 
ആയിരിക്കണമെന്നില്ല. തിരുത്തലുകള്‍ വേണ്ടത്‌ 
സ്ഥാപനങ്ങള്‍ക്ക്‌ അകത്തു തന്നെയാണ്‌. 
സഹിഷ്ണുത - ഭാരതീയ സങ്കല്പത്തില്‍ 
സഹിക്കുവാനുള്ള മനഃസ്ഥിതി ഭാരതസങ്ക 
ല്പത്തില്‍ വളരെ കൂടുതലായിട്ടുണ്ട്‌. ഭാരതത്തില്‍ 
ക്രിസ്തീയ സഭയുടെ ആരംഭവും വളര്‍ച്ചയും തന്നെ 
അതിന്റെ മകുടോദാഹരണമാണ്‌. ഭാരതീയ മതചി 
ന്തകളുടെ ഒരംശം സ്വീകരിച്ചാല്‍ സഹിക്കുവാനുള്ള 
താല്‍പര്യം ആരിലും വര്‍ദ്ധിക്കും. അസഹിഷ്ണുത 
ഒരു മതത്തിന്റെയും സ്വന്തമല്ല, വ്യക്തികളില്‍ 
നിന്നുളള അഹന്തതയുടെ ഫലമാണ്‌. ഒരു ഭവന 
ത്തില്‍ മാതാപിതാക്കന്മാരുടെ സഹായമായി 
നടന്നിരുന്ന മക്കളില്‍ ഒരുവന്‍ ഒരു കാര്യത്തില്‍ 
അഭിപ്രായ ഭിന്നത ഉണ്ടായാല്‍ മാതാപിതാക്കളും 
സഹോദരങ്ങളും ശ്രതുക്കളാണെന്ന്‌ പ്രഖ്യാപിച്ച 
പുറത്തേക്കിറങ്ങുന്നു. അപ്പോള്‍ പിതാവും സഹോദര 
ങ്ങളും തെറ്റാണെന്നും താന്‍ മാത്രം ശരിയാണെന്നും 
പറഞ്ഞു നടക്കുന്നത്‌ അസഹിഷ്ണുത തന്നെയാണ്‌. 
സ്വന്തം ആശയം മാത്രമാണ്‌ ശരിയെന്ന്‌ സ്ഥാപിക്കു 
വാന്‍ വൃഗ്രത കാണിക്കുന്നത്‌ തന്നെയാണ്‌ അസ 
ഹിഷ്ണുത. ഭാരതത്തിന്റെ മണ്ണില്‍ ഇത്‌ അനുദിനം 
വളര്‍ന്നുകൊണ്ടിരിക്കുന്നു. 
വിനയം പ്രകടമാകുന്ന മൂല്യബോധം 
ലോകത്തിലുള്ള ഏതൊരു മനുഷ്യന്റെയും 
പ്രഥമികാവശ്ൃയങ്ങള്‍ വളരെ പരിമിതമാണ്‌. പ്രാഥ 
മികാവശ്യങ്ങള്‍ ഉപയോഗിച്ചതിനുശേഷം ഒരാള്‍ 
ലോകത്തോട്‌ വിടപറയുമ്പോള്‍ താന്‍ എന്തു സമ്പാ 
ദിച്ചാലും ഒന്നും കൊണ്ടുപോകയില്ല. വിശപ്പിന്‌ 
ആഹാരം കഴിക്കുന്നു. വിശപ്പ്‌ മാറുന്നതിലപ്പുറം 
അമിതമായി സാധാരണയായി ആരും അധികം 
ആഹാരം കഴിക്കുകയില്ല. ആവേശത്തോടെ ഒരു 
സാധനം എടുക്കുമ്പോള്‍ ആ സാധനം എടുക്കുന്ന 
ആളിന്റെ മൂല്യം പലപ്പോഴും എടുക്കുന്ന സാധന 
ത്തിന്റെ മൂല്യത്തേക്കാള്‍ കുറയുകയാണ്‌. പല സമ്പ 
ന്നന്മാരും അത്‌ മനസ്സിലാക്കുന്നില്ല. വിശ്വവിശാല 
മായ കമ്പോളമായി ആഗ്രഹങ്ങള്‍ വളരെ വളര്‍ന്നു 
നില്‍ക്കുന്നതിന്റെ ഫലമായി സാധനസാമഗ്രികള്‍ 
ആവശ്യങ്ങളില്ലാതെ വീടുകളിലും ആശ്രമങ്ങളിലും 
കുമിഞ്ഞു കൂടുന്നു. ജീവിതം അതിന്റെ അത്യന്താ 
പേക്ഷിതമായ മേഖലകളില്‍ നിന്നും അനാവശ്യ 
മേഖലകളിലേക്ക്‌ വഴുതിപ്പോകുന്നു. കനകത്തേ 
ക്കാളും രത്നത്തേക്കാളും കരുതേണ്ടതും സ്നേഹി 
ക്കേണ്ടതുമായ യാഥാര്‍ത്ഥ്യങ്ങളെ തിരിച്ചറിയുവാന്‍ 
ആവശ്യമായുള്ളത്‌ ആഡ്യതയും കുലീനതയുമാണ്‌. 
ഭൂമിയുടെ മൂല്യമോ, വസ്തുക്കളുടെ മൂല്യമോ, 
സ്ഥാനമാനങ്ങളുടെ മൂല്യമോ അല്ല തന്നെ. 


+ 
Sd 


www.bethelpatrika.org 








സെപ്റംബര്‍ 
www.bethelpafrika.org 


ENLARGE IN DISTRESS 


JOHNSON MATHEW POOMTHURUTHIL* 


od is merciful and hear our cry in distress. 
Distress from loss or failure in examination, 
relationship, employment, physical and mental 
fitness or harvest leads us to a state of acute 
anxiety, sorrow and pain. Social isolation associated 
with distress worsensthesituationif its purpose is 
ignored in ignorance. 
Psalm 4, verse 1 says, Hear me when | call, 
O God of my righteousness: thou hast enlarged me 
when | was in distress; have mercy upon me, and 
hear my prayer. 


In distress, KingDavid anchors histrust 
in God. He isolates himself from mighty 
horsesand intellectual advisors of his earthly 


kingdomtosurrender beforehis heavenly God. 
Theisolation acts as a catalyst to close doors of 
sin and to communicate with God alone. He cries 
for mercy and remain still until thewill of Godis 
revealedbefore his face. The revelation enlarges or 
relieves himfrom the distress. Then he turns back 
to offer hissacrifices of righteousnessby shedding 
the ways of pride and finally commandhiskingdom 
tothe will of God to be VICTORIOUS. 

Josephgot extremely distressed as he 
knew Maryhas conceived with child before they 
were together.Joseph,anardent follower of law, 
now isolates himself fromlaw and law keepers 
to commune with his merciful God alone. Then 
he reflects the mercy of God upon Mary with the 
thought to leave her away from any punishment 
under the law. In that extended stillness, the angel 
of the Lord reveals him the blessed plan of the 
birth of a Savior. He returns back tooffer sacrifices 
ofrighteousness, a tough journey of shame and 
blame from law keeperson one side andthe fear of 
earthy King on the other side, and did as the angel 
of Lord said. Finally Joseph is enlarged as none to 
see a Savior born under his care who led entire 
mankind to SALVATION. 

Near Jericho, adistressed blind beggar cried 
for mercy as Jesus passed by.He too isolates himself 


from his fellow beggars and belongings, including 
his outer coat having few coins for the day’s bread, 
to rush towardsthe voice of Jesus and received 
sight. None could stop his cry or move. A cursed 
man, born of cursed parents, having a cursed 
profession, resident of a cursed city, might have 
heard the Psalms of his King from fellow cursed 
beggars for that great move towards his Savior to 
get enlarged and BE BLESSED. 

On the contrary, distress prompts the 
self-righteous to rebel against God by blaming 
peoplerandomly and gossip around for false reliefs. 
The blame could extend even to their precious 
metals,say thali or ring, which were once symbols 
of love and commitment before God. It isnot 
difficult for their ignorance to denounce the Holy 
sacraments and the Church. The deep seated guilt 
is often covered with unique manners and dressing 
to seek birds of same feather. Such are immune 
to God’s will andcontinue to cultivate fruits of evil 
until God’s abundant mercy turn them in HIS WAYS. 

In the Garden of Eden, Eve blamed the 
snake while Adam blamed Eve for their first sin. 
They both felt naked, even in hemp clothing, 
and reluctant to come out of the bush until their 
Creatorcovered them with blood stained skin of 
the lamb. After about four hundred decades, the 
first coupleunderstood the mystery of the sacred 
clothing when they saw the unblemished Lamb of 
God on a cross pleading for forgiveness and got 
completely ENLARGED. 

Near the pool of Bethesda, Jesus made 
an exclusive visit to a lame man. But the man 
neither understoodhis visitor norhisown need 
but blamed for none available to puthim into the 
pool for the pastthirty eight years. Still the mercy 
of our compassionate Lord STRENGHTHENED his 
musclesto take the bed and walk away from the 
pool with none to blame. 

God is merciful and hear our cry in distress, 


4, 


always. +» 


*Member of Mezhuveli Holy Innocent Orthodox Valiyapally and General Manager of Kochi Metro Rail Limited. 


www.bethelpatrika.org 


back to 


[101 aSa OMIAA.. 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 


മലങ്കര ന്രസാണികളെപ്പറ്റി പതിനെട്ടാം നൂറ്റാ 
ണ്ടുവരെ കേരളത്തിലെത്തിയ സഞ്ചാരികളെല്ലാം 
അഭിപ്രായഭേദമന്യേ രേഖപ്പെടുത്തിയ ഒരു വസ്തു 
തയാണ്‌ അവരുടെ കറകളഞ്ഞ ദേശീയതയും 
രാജഭക്തിയും. എത്ര ഭതീകമായ നേട്ടങ്ങളുണ്ടെ 
ങ്കിലും പ്രാദേശിക ഭരണാധികാരികളെ ഒഴിവാക്കി 
പാശ്ചാത്യ അധിനിവേശ ശക്തികള്‍ക്ക്‌ - അവര്‍ 
എത്ര ശക്തരായാലും - വിധേയത്വം പ്രഖ്യാപിക്കു 
വാന്‍ ന്രസാണികള്‍ തയാറായിരുന്നില്ല. പതിനാറാം 
നൂറ്റാണ്ടില്‍ ... യഹൂദരും മുസ്മിങ്ങളുംവരെ എന്റിടു 
ANC ഓാരോ കാര്യ സാദ്ധ്യത്തിനായ? വരുന്നു. പക്ഷ 
ന്രസാണികള്‍ മാത്രം തിരിഞ്ഞു നോക്കുന്നില്ല നി 
എന്നു കൊച്ചിയിലെ പോര്‍ട്ടുഗീസ്‌ ഗവര്‍ണര്‍ വില 
പിക്കാന്‍ DAIMo അവഗണനയാണ്‌ നസ്രാണികള്‍ 
അധിനിവേശ ശക്തികളോട്‌ അവലംബിച്ചിരുന്നത്‌. 
1599-ല്‍ ഉദയംപേരൂര്‍ സുന്നഹദോസ്‌ വിളിച്ചുകുട്ടു 
വാനുള്ള മുഖ്യകാരണങ്ങളില്‍ ഒന്ന്‌ പോര്‍ട്ടുഗീസു 
കാര്‍ക്ക്‌ ന്രസാണികളുടെ രാഷ്ട്രീയ വിധേയത്വം 
ലഭ്യമാക്കുക എന്നതായിരുന്നു. പക്ഷേ അതില്‍ 
അവര്‍ അമ്പേ പരാജയപ്പെട്ടു. പിന്നാലെവന്ന ഡച്ചു 
കാര്‍ക്കും ലഭിച്ചത്‌ സമാന പരിഗണനയാണ്‌. 

ഇവിടെ മനസിലാക്കേണ്ട വസ്തുത 
നസ്രാണിയുടെ ദേശീയത ആപേക്ഷികം (relative) 
ആയിരുന്നു എന്നതാണ്‌. കൊളോണിയല്‍പൂര്‍വ 
കാലത്ത്‌ ന്രസാണികളുടെ പേര്‍ഷ്യന്‍ മ്മെതാന്മാരും 
കൂനന്‍കുരിശു സത്യത്തെത്തുടര്‍ന്ന്‌ മാര്‍ത്തോമ്മാ 
മെത്രാന്മാരും ഇന്ത്യയൊക്കയുടേയും വാതില്‍ (ത 
റവ്വോദ്‌ കോല്‍ 2.016039) എന്നും 1653 വരെ തദ്ദേ 
ശിയ അര്‍ക്കദ്യക്കോന്‍മാര്‍, ഇന്ത്യയൊക്കയുടേയും 
അര്‍ക്കദ്യക്കോന്‍ എന്നും സ്ഥാനനാമം ഉപയോ 
ഗിച്ചിരുന്നെങ്കിലും ഇന്ത്യ അന്നൊരു രാഷ്ട്രീയ 
അസ്തിത്വം (political entity) അല്ലായിരുന്നു. പക്ഷേ 
അതേസമയം അത്‌ തത്വശാസ്ത്രപരമായി (philosophi- 
Cal) ശക്തമായ ഒരു അസ്തിത്വം ആയിരുന്നുതാനും. 
സമാനസ്ഥിതിതന്നെ ആയിരുന്നു മലങ്കരയും. അറ 
ബികള്‍ മലങ്കരയുമട സമാനാര്‍ത്ഥത്തില്‍ ALINI Â 
എന്നു വിളിച്ച കേരളം അന്ന്‌ അനേകം നാട്ടുരാജ്യ 
ങ്ങളുടെ പരസ്പരബന്ധിതമല്ലാത്ത കൂട്ടം മാത്രമാ 
യിരുന്നു. അവയുടെ രാഷ്ട്രീയ അസ്തിത്വവും 
ഭിന്നങ്ങളായിരുന്നു. കേന്ദ്രീകൃത ഭരണമില്ലാതിരുന്ന 


back to 


അക്കാലത്ത്‌ അതത്‌ നാട്ടുരാജ്യങ്ങളിലെ കോയ്മ 
യോടു മാശ്രമായിരുന്നു അവിടുത്തെ ന്രസാണിക്ക്‌ 
രാഷ്ര്രീയ വിധേയത്വം. അതിനുപരി മലങ്കര പള്ളി 
യോഗവും അര്‍ക്കദ്യക്കോനും മാത്രമായിരുന്നു 
അവരെ തമ്മില്‍ ബന്ധിപ്പിക്കുന്ന ഏക തന്തു. 

അന്നത്തെ സാമൂഹിക-രാഷ്ട്രീയ പശ്ചാ 
ത്തലത്തില്‍ അതു മാത്രമയിരുന്നു കരണീയം. 
തൊട്ടടുത്തുള്ള മുളന്തുരുത്തി - കണ്ടനാട്‌, ഒരു 
പാതയ്ക്കിരുപുറവുമുള്ള കോതമംഗലം വലിയ 
-ചെറിയ പള്ളികളും അവയുടെ അങ്ങാടികളും 
വിഭിന്ന രാഷ്്രീയഖണ്ഡങ്ങളിലായിരുന്നു എന്ന 
വസ്തുതമാത്രം കാരണമായെടുത്താലും ഇതു 
ബോദ്ധ്യമാവും. 

പാശ്ചാത്യ അധിനിവേശത്തിനു തൊട്ടു 
മുമ്പുള്ള കാലംമുതല്‍ തിരുവിതാംകോട്‌ ഒഴിവാക്കി 
യാല്‍ തെക്ക്‌ ചാത്തന്നൂര്‍ മുതല്‍ വടക്ക്‌ കുന്നംകു 
ളംവരെയായിരുന്നു ന്രസാണി ആവാസഭൂമി. ഇരുപ 
താം നൂറ്റാണ്ടിന്റെ മദ്ധ്യംവരെ ഇതില്‍ കാര്യമായ 
മാറ്റം വന്നില്ല. പ്രാദേശിക ഭരണാധികാരികള്‍ക്ക്‌ 
ഭൂനികുതിയില്‍നിന്നുള്ള വരുമാനം തുശ്വമായിരുന്ന 
അക്കാലത്ത്‌ വ്യാപാരത്തില്‍നിന്നുള്ള തരകും ചുങ്ക 
വുമായിരുന്നു രാജഭണ്ഡാരം നിറച്ചിരുന്നത്‌. ഈ 
പ്രദേശത്തെ വ്യാപാരമാകട്ടെ അന്നു ന്രസാണിക 
ളുടെ കുത്തകയുമായിരുന്നു. സ്വാഭാവികമായും ന 
്രാണികള്‍ ഇതുമൂലം തങ്ങളുടെ ആവാസ പ്ര 
ദേശത്തെ ഭരണയന്ത്രത്തില്‍ ശക്തരായി. ന്രാണി 
പടയുടെ സൈനീക സേവനം മാത്രമല്ല, നാടുവാ 
ഴികളുടെ ഭരണസംവിധാനത്തിലും ന്രസാണികള്‍ 
ഉന്നത സ്ഥാനം വഹിച്ചിരുന്നതായി തെളിവുകളുണ്ട്‌. 
സാധാരണ ന്രസാണികള്‍ മാത്രമല്ല, കത്തനാരു 
മാരും ഭരണയന്ത്രത്തിന്റെ ഭാഗമായിരുന്നുവെന്ന്‌ 
1606-ലെ റോസ്ധിന്റെ നിയമാവലിയില്‍ സൂചനയുണ്ട്‌. 

നാട്ടുരാജാക്കന്മാരും ന്രസാണികളുമായുള്ള 
ബന്ധം ഈഷ്മളമായിരുന്നു എന്നതിന്‌ ഒരൊറ്റ ഉദാ 
ഹരണം മാത്രം ചൂണ്ടിക്കാട്ടാം. മണക്കുളം രാജാ 
വിന്റെ സേനാനായകന്റെ പന്രതനായിരുന്നു പഴയ 
സെമിനാരി സ്ഥാപകനായ പുലിക്കോട്ടില്‍ ഇട്ടൂപ്പ്‌ 
റമ്പാന്‍. അദ്ദേഹം മാര്‍ ജോസഫ്‌ ദിവന്നാസ്യോസ്‌ 
ദ്വിതീയന്‍ എന്ന പേരില്‍ മേല്പട്ട സ്ഥാനമേറ്റപ്പോള്‍ 
തലപ്പള്ളി രാജാവ്‌ പച്ചക്കല്ലുവെച്ച ഒരു വലിയ 


www.bethelpatrika.org 





സ്വര്‍ണ്ണ മോതിരം അദ്ദേഹത്തിനു സമ്മാനിച്ചു. അന്നു 
മുതല്‍ ഇന്നും മലങ്കര മെത്രാപ്പോലീത്താമാരുടെ 
സ്ഥാന ചിഹ്നങ്ങളില്‍ ഒന്നാണ്‌ ഈ മോതിരം. 

പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മദ്ധ്യത്തില്‍ 
വേണാട്ടിലെ അനിഴം തിരുനാള്‍ മാര്‍ത്താണ്ഡ 
വര്‍മ്മ കൊച്ചി ഒഴികെ വടക്കന്‍ പറവൂര്‍ വരെയുള്ള 
ചെറുകിട രാജ്യങ്ങളെല്ലാം സംയോജിപ്പിച്ച്‌ തിരു 
വിതാംകൂര്‍ രൂപീകരിക്കുകയും തലസ്ഥാനം തിരു 
വിതാംകോട്ടുനിന്നും തിരുവനന്തപുരത്തേയ്ക്കു 
മാറ്റുന്നതിന്‌ പ്രാരംഭമിടുകയും ചെയ്തു. അതോടെ 
ന്രസാണി ആവാസഭുമിയുടെ ഭൂരിഭാഗവും തിരു 
വിതാംകൂറിലായി. തിരുവിതാംകൂറിന്‍റെ രൂപീകര 
ണത്തോടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച പുതി 
യൊരു രാഷ്ട്രീയ-ഭരണ -സാമ്പത്തിക സംവിധാനം 
നിലവില്‍വന്നു. പ്രാദേശിക ഭരണസംവിധാനങ്ങള്‍ 
അപ്രത്യക്ഷമായതോടെ അതിലെ ഘടകങ്ങളും 
അപ്രസക്തമായി. ഈ രാഷ്ട്രീയ പരിണാമത്തോടെ 
ഈ പ്രദേശങ്ങളിലെ ന്രസാണികളുടെ രാഷ്ട്രീയ 
വിധേയത്വം തിരുവിതാംകൂറിനോടായി. 

ഇതിനെ അവസരവാദപരമായ ഒരു നിലപാ 
ടായി ചിത്രീകരിക്കനാവില്ല. കാരണം തിരുവിതാം 
കൂറില്‍ ഉള്‍പ്പെട്ട (al 
ദേശങ്ങളില്‍ പൊതു 


വായി സംഭവിച്ച 
ഒരു പ്രതിഭാസമാ 


ണിത്‌. ചെമ്പകശ്ശേരി 
രാജാവിന്റെ സചിവ 
നായിരുന്ന മാത്തൂര്‍ 
പണിക്കരേയും സദ 
സ്യനായ കുഞ്ചന്‍ 
നമ്പ്യാരെയും പിന്നീട്‌ 
കാണുന്നത്‌ തിരു 
വനന്തപുരത്താണ്‌. 
അതേപോലെ വിവധ 
നാട്ടുരാജ്യങ്ങളില്‍ 
ഉന്നതസ്ഥാനം വഹി 
ച്ചിരുന്ന ന്രസാണി 
പ്രമുഖരും മാര്‍ത്താ 
ണ്ഡവര്‍മ്മയുമായി 
അടുത്തതായി സൂചനകളുണ്ട്‌. തിരുവിതാംകൂര്‍ 
എന്ന രാഷ്ര്രീയ യാഥാര്‍ത്ഥ്യത്തോടു പൊരുത്തപ്പെട്ടു 
സമൂഹം വിധേയത്വം അങ്ങോട്ടു മാറ്റി എന്നുമാശ്രം. 





മുഖ്യമായും ഇന്നത്തെ കന്യാകുമാരി ജില്ല 
യില്‍ ഉള്‍പ്പെട്ട വേണാട്ടടികള്‍ക്ക്‌ ന്രസാണികള്‍ 
തികച്ചും അപരിചിതരല്ലായിരുന്നു. അംഗബലം പരിമി 


www.bethelpatrika.org 


സെപ്റംബര്‍ 
www.bethelpafrika.org 


തമായിരുന്നെങ്കിലും 
വേണാട്ടടികളുടെ 
പൂര്‍വിക ആസ്ഥാ 
നമായ തിരുവി 
താംകോട കൊട്ടാ 
രത്തില്‍നിന്നും 
മീറ്ററുകള്‍ക്കുള്ളി 
ലായിരുന്നു തോമ 
യാര്‍ കോവിലെന്ന 
തിരുവിതാംകോട്‌ 
പള്ളിയും തരിസാ 
ത്തെരുവും. (ഇരുപ 
താം നൂറ്റാണ്ടിന്റെ 
ആദ്യപാദത്തില്‍ 
മാത്രമാണ്‌ തിരുവി 
താംകോട്‌ കൊട്ടാരം പൊളിച്ചു മാറ്റിയത്‌.) തരി 
സായ്ക്കളെപ്പറ്റി ... ഇവര്‍ എണ്ണത്തില്‍ കുറവാണ്‌. 
ആണും പെണ്ണുമടക്കം 200-ത്‌ അധികം വരികയില്ല. 
പക്ഷേ ഇവരെ ഉന്നതകുലജാതരും COW DID) 
ഭൂളവരുമായി ആണ്‌ അവിശ്വാനമ്പികള്‍ കരുതുന്നത്‌. 
അവര്‍ക്ക്‌ രാജകൊട്ടാരത്തില്‍ സ്വതന്ത്പവേശനമു 
ണ്ട. രാജാവിന്‌ ആവശ്യമുള്ള വസ്തുക്കള്‍ എത്തി 
ച്ുാകാടുക്കുക എന്നതാണ്‌ അവരുടെ തൊറഴിത്‌. 
... എന്ന്‌ 1618 - ല്‍ ജസ്യൂട്ട്‌ മിഷിനറിയായ ഫാ. 
ജോണ്‍ മേരി കാമ്പോരി രേഖപ്പെടുത്തുന്നുണ്ട്‌. 
ഇവരെ മാര്‍ത്താണ്ഡവര്‍മ്മയ്ക്ക്‌ അറിയാതിരിക്കാന്‍ 
തരമില്ല. പില്‍ക്കാലത്ത്‌ താന്‍ എന്റെ അമ്മച്ചി എന്ന്‌ 
ബഹുമതിനാമം സമ്മാനിച്ച അടൂര്‍ നെല്ലിമൂട്ടിലെ 
വലിയമ്മയില്‍നിന്ന്‌ തന്റെ ആപത്കാലത്ത്‌ ലഭിച്ച 
സഹായവും മാര്‍ത്താണ്ഡവര്‍മ്മ മറക്കാനിടയി 
al ഈ പശ്ചാത്തലത്തിലാണ്‌ ന്രസാണികളുടെ 
രാഷ്ട്രീയ വിധേയത്വം തിരുവിതാംകുറിലേയ്ക്കു 
നീങ്ങുന്നത്‌. 





18-19 നൂറ്റാണ്ടുകളിലെ ന്രസാണികളുടെ 
ആഭ്യന്തര പ്രശ്നങ്ങളില്‍ തിരുവിതാംകൂര്‍ മഹാരാജാ 
ക്കന്മാര്‍ മാര്‍ത്തോമ്മാ മെത്രാനെ പിന്തുണയ്ക്കുന്ന 
ദേശീയവാദികളെ സഹായിക്കുന്നതായി ധാരാളം 
പരാമർശനങ്ങൾ അക്കാലത്ത്‌ രചിക്കപ്പെട്ട നിരണം 
ഗ്രന്ഥവരിയില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട. അന്ത്യോ 
ഖ്യന്‍ അധികാരം ഉറപ്പിക്കാനെത്തിയ മാര്‍ ബസേലി 
യോസ്‌ ശക്രള്ളാ മരഫിയാനാ പ്രഭ്ൃതികളും അഞ്ചും 
ആറും മാര്‍ത്തോമ്മാമാരുമായുളള അധികാര വടം 
വലിയില്‍ തിരുവിതാംകൂര്‍ മഹാരാജാക്കന്മാര്‍ - 
വിശിഷ്യ, കാര്‍ത്തിക തിരുനാള്‍ ധര്‍മ്മരാജാവ്‌ - 
മാര്‍ത്തോമ്മാ മെത്രാന്മാര്‍ക്ക്‌ പിന്തുണ നല്‍കി. 1764- 


back to 


സെപ്റ്റംബര്‍ 
www.bethelpatrika.org & 
1768 കാലത്ത്‌ മാര്‍ത്തോമ്മാ അഞ്ചാമനും ധര്‍മ്മ 
രാജാവും തമ്മില്‍ മാവേലിക്കരവെച്ച്‌ കൂടിക്കാഴ്ച 
നടത്തിയതിനെപ്പറ്റി നിരണം ഗ്രന്ഥവരിയിലെ ... 
DADIR പുതിയകാവിത്വച്ച തമ്പ്യരാന്യമായിട്ടു 
കുടിക്കാഴ്ച ഉണ്ടായപ്പോള്‍ ആദിത്യനെക്കണ്ട താമര 
പോലെയും മേഘമത്തക്കണ്ട സാരംഗം പോലെയും 
(പകാശിച്ചു. അതിന്റെശൈഷം വേണ്ടുംവണ്ണം കത്ചന 
വരികമകാണ്ടും കോട്ടമരക്കമര ഒകൊച്ചിട്ടിത്തരക൯ 
തിരുമുന്വാമകവച്ചു മ്മെതാശ്ച/നെക്കൊങ്ടു കാര 
കാശ്ചിതമായ വാക്കുകള്‍ തരകന്‍ പറഞ്ഞതിനെ 
CLIS അതിരുകടന്ന 
സംസ്ധാരിക്കരുമതന്ന 
സുബ്ചയൃല്‍ BBA al 
റകമകാഞ്ടും IBY) 
ങ്ങളുടെ നൊരു തിരു 
| മനസ്തറിഞ്ഞ്‌ യാത്ര 
കത്പിച്ചയക്കയും 
ചെയ്തു... എന്ന പ 
രാമര്‍ശനം ഇതു 
വ്യക്തമാക്കുന്നുണ്ട്‌. 
തിരുവി 
താംകൂര്‍ രാജാ 
DAMI അഞ്ചാം 
മാര്‍ത്തോമ്മായുടെ 
ലന്ത പീഡനം ഒഴി 
വാക്കുന്നതിനുള്ള 
ശ്രമത്തില്‍ ക്രിയാ 
ത്മകമായി പങ്കു 
ചേരുകയും, ബദല്‍ 
മെത്രാനായി സ്ഥാന 
GAO കാട്ടുമങ്ങാടനെ നിഷ്‌ക്കാസനം ചെയ്യുകയും, 
മലങ്കര മേഞ്ഞു ഭരിക്കാനെത്തിയ അന്ത്യോഖ്യന്‍ 
മെത്രാന്‍ ശ്രാന്തനായ ദീയസ്ക്കോറോസ്‌, ഭരിക്കുന്ന 
മെത്രാന്മാരെ ചുവച്ചുകുച്ചായം ചുമച്ഛിക്കാതെ ഉരി 
ക്മുമമന്നു വിന്വിളക്കി 1825-ല്‍ എത്തിയ ആയിരാ 
മാണ്ടുവന്ന അത്താനാസ്യോസ്‌, പിന്നീട്‌ ബ്രിട്ടീഷ്‌ 
അധികാരികളുടെ ഒത്താശയോടെ 1849-ല്‍ എത്തിയ 
സ്തപ്പാനോസ്‌ അത്താനാസ്യോസ്‌ എന്നിവരെ 
നാടുകടത്തുകയും ചെയ്തു. 





തച്ചില്‍ മാത്തുത്തരകനെ മുന്‍നിര്‍ത്തി 
റോമന്‍ കത്തോലിക്കര്‍ വലിയ മാര്‍ ദീവന്നാസ്യോ 
സിനെ പീഡിപ്പിച്ചപ്പോഴും തിരുവിതാംകൂര്‍ രാജാക്ക 
ന്മാരിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വസം നഷ്ടപ്പെട്ടില്ല. 
ചെങ്ങന്നൂര്‍ പള്ളിയില്‍ തിരുവിതാംകൂര്‍ ഉദ്യോഗ 
സ്ഥന്മാരുടെ നേതൃത്വത്തില്‍ അദ്ദേഹത്തെ പട്ടിണി 


back to 








+ 
= I 


ക്കിട്ടു വലയ്ക്കുമ്പോഴും, നിരണം, 


ചെങ്ങന്നൂര്‍, 
പുത്തന്‍കാവ്‌ പള്ളികള്‍ കണ്ടുകെട്ടി മുതല്‍ അപ 
ഹരിക്കുമ്പോഴും, സഹായികളെ മര്‍ദ്ദിക്കുമ്പോഴും 
വലിയ മാര്‍ ദീവന്നാസ്യോസ്‌ രാജസന്നിധിയി 
ലേയ്ക്ക്‌ സങ്കഹര്‍ജിയുമായി ആളയക്കുകയും 
അവിടെനിന്നും നീതികിട്ടുമെന്ന ഉത്തമ വിശ്വാസം 
പുലര്‍ത്തുകയുമാണ്‌ ചെയ്യുന്നത്‌. 


എന്നാല്‍ ശക്തനായ ധര്‍മ്മരാജാവിനു 
ശേഷം ദുര്‍ബലനായ പിന്‍ഗാമിയെ നോക്കുകുത്തി 
യാക്കി ജയന്തന്‍ ശങ്കരന്‍ നമ്പൂതിരിപ്പാട്‌, ശങ്കരനാരാ 
WM ചെട്ടി, തച്ചില്‍ മാത്തു തരകന്‍ എന്നിവര്‍ 
തിരുവിതാംകൂറിന്റെ യഥാര്‍ത്ഥ ഭരണം കൈയ്യട 
ക്കി. ഈ ബലത്തിലാണ്‌ തച്ചില്‍ മാത്തു തരകന്‍ 
വലിയ മാര്‍ ദീവന്നാസ്യോസിനെ പീഡിപ്പിച്ചത്‌. ഈ 
ത്രിമൂര്‍ത്തികള്‍ക്ക്‌ സമ്മതമില്ലാത്ത ആര്‍ക്കും രാജ 
സന്നിധിയില്‍ പ്രവേശനം ലഭിക്കില്ലായെന്ന്‌ ഇവര്‍ 
ഉറപ്പു വരുത്തിയിരുന്നു. അതിനാല്‍ വലിയ മാര്‍ 
ദീവന്നാസ്യോസിന്റെ പരാതി ലക്ഷ്യരപാപ്തിയിലെ 
ത്തിയില്ല. അതിനാല്‍ അദ്ദേഹം റോമാ വഴങ്ങാന്‍ 
നിര്‍ബന്ധിതനായി. 
വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള നാഞ്ചി 
നാട്ടുകൂട്ടത്തിനു മുമ്പില്‍ ഈ ത്രിമൂര്‍ത്തികള്‍ 
തകര്‍ന്നുവീണപ്പോള്‍ മനസറിയാതെയാണെങ്കിലും 
വലിയ മാര്‍ ദീവന്നാസ്യോസിനെ ദ്രോഹിച്ചതില്‍ 
തനിക്കു ഭാഗഭാക്കാക്കേണ്ടിവന്നതിനു ബാലരാ 
മവര്‍മ്മ മഹാരാജാവ്‌ പ്രായശ്ചിത്തം ചെയ്തു. 
പീഡയ്ക്കുശേഷം വലിയ മാര്‍ ദീവന്നാസ്യോസ്‌ 


..തിരുവനന്തപുരത്തു ചെന്ന മുഖാ കാട്ടി. സങ്കടങ്ങ 


മളാക്കയും തിരുമനസ്തറിയിച്ചാ൭റ, വേണ്ടുംവണ്ണം 
DOAN വന്ന. 4 CWO? പാര്‍ക്കണമമന്ന Coll 
ക്കകകാണ്ട, ചാലയിത്‌ ലോകനാഥ൯് വീട്ടില്‍ 
പാര്‍ത്തു. പതിനാൊമന്നകാലും കോച്ചും പോരു 
വളവും തന്നു. 20-നു യാ(ത കല്‍്പിച്ചപ്ചോോള്‍, കണ്ടു 
മകട്ടിരക്കാണ്ടുപോയ മുതത്‌ അവരുട കണക്കുംപ 
ടിക്ക 5130 രുപായ്ക്ക നീട്ടും, മുന്‍പിലെത്തപ്പോലെ 
ഒരു മോതിരവ്യം ഉപൊന്നുകെട്ടിയ പുരന്ധും, ഇട്ടിയ 
വിരായ്ക്കും കാച്ചുവര്‍ക്കിക്കും വിരചങ്ങലയും, 
പിച്ചാത്തിയും നാരായവ്യം ആവഭമകക്കും, റന്വാച്ച൯ 
വേടാലി ഭകേറുന്നതിന്നു നീട്ടും കല്‍പിച്ചു തന്നു. ... 
എന്ന നിരണം ഗ്രന്ഥവരി ഈ സംഭവത്തെ വര്‍ണ്ണി 
ക്കുന്നുണ്ട്‌. പിന്നീട ഭരണം കിട്ടിയ വേലുത്തമ്പി 
ദളവാ, തച്ചില്‍ മാത്തു തരകനോടുള്ള തന്റെ വ്യക്തി 
വൈരാഗ്യം തീര്‍ക്കാന്‍ തന്നെ കരുവാക്കാനുള്ള 
ശ്രമം വലിയ മാര്‍ ദീവന്നാസ്യോസ്‌ നിരസിച്ചതി 
നാല്‍ ചില്ലറ സമ്മര്‍ദ്ദം ്രയോഗിച്ചെങ്കിലും ഇതില്‍ 


www.bethelpatrika.org 





മഹാരാജാവ്‌ നിരപരാധിയായിരുന്നു. 


ഈ സംഭവപരമ്പരകള്‍ക്കു ശേഷവും വലിയ 
മാര്‍ ദീവന്നാസ്യോസിനു തിരുവിതാംകൂര്‍ രാജാ 
ക്കന്മാരില്‍ ഉത്തമ വിശ്വാസമായിരുന്നു. ഇതിന്റെ 
ഏറ്റവും വലിയ സാക്ഷ്യം 1806 ഒകടോബര്‍ 19-ന്‌ 
അദ്ദേഹവും ഡോ. ക്ലോഡിയസ്‌ ബുക്കാനനും 
തമ്മില്‍ കണ്ടനാട്ടുവെച്ചു നടന്ന കൂടിക്കാഴ്ചയാ 
ണ്‌. തിരുവിതാംകുറിന്റെ മേലധികാരമുള്ള ബ്രിട്ടീഷ 
സര്‍ക്കാരിന്റെ ഭാഗമായി റസിഡന്റ്‌ മെക്കാളെയുടെ 
പൂര്‍ണ്ണ പിന്തുണയോടെയാണ്‌ ഡോ. ബുക്കാനന്‍ 
മാര്‍ ദീവന്നാസ്യോസിനെ സന്ദര്‍ശിക്കുന്നത്‌. ഈ 
സന്ദര്‍ശന വേളയില്‍ ആംഗ്ലിക്കന്‍ സഭയിലേയ്ക്ക്‌ ന 
സ്രാണികളെ പരിവര്‍ത്തനപ്പെടുത്തണം എന്ന ഉദ്ദേ 
ശത്തോടെ ... ഇങ്ങനെ പാര്‍ക്കുന്വോള്‍ ഒരു ദിവസം 
ഒരു കടുദാന്ധും എഴുതിമക്കാണ്ടുവന്ന അച്ചന്‍ പ 
JIG കൊടുത്തു. ഇതിന എഴുത്തിട്ടു തരണമെന്നും, 
കുമ്പഞ്ഞിയില്‍്‌ നിന്നും വേണ്ടുന്നമതാമക്കയും വരു 
ത്തിത്തരുന്നതിന സമുചയം ഇല്ലെന്നും പറഞ്ഞ. 
എഴുതിയത വായിച്ചകണ്ടാമറ ഇം്രഗീന്ധു മാര്‍ഗം 
അനുസരിച്ച നടക്കാമമെന്ന എഴുതിയിരിക്കുകൊണ്ട ത! 
മൃമനസ്തറിഞ്ഞല്ലാതെ എഴുത്തിട്ടതന്നുകുടാമയെന്ന al 
റഞ്ഞപ്പോള്‍, തമ്മില്‍്ത്തമ്മില്‍്‌ ചീട്ടും കുറിയും എഴു 
DIMON രാജാവിനെ ബോധിച്ചിച്ചിരുന്നുയന്നും 

പറഞ്ഞ്‌ ബുക്കാനന്‍ ആ ഉദ്യമത്തില്‍നിന്നും 
പിന്മാറുകയാണ്‌ ഉണ്ടായത്‌. 

തിരുവിതാംകൂര്‍ യഥാര്‍ത്ഥത്തില്‍ അന്നു ഭരി 
ക്കുന്നത്‌ ്രിട്ടീഷുകാരാണന്നും, അവരുടെ പൂര്‍ണ്ണ 
പിന്തുണയോടെയാണ്‌ ബുക്കാനന്റെ ഉദ്യമമെന്നും 
അറിയാതെയല്ല വലിയ മാര്‍ ദീവന്നാസ്യോസ്‌ തി 


www.bethelpatrika.org 


സെപ്റംബര്‍ 
www.bethelpatrika.org 


രുമനസ്സറിഞ്ഞല്ലാതെ എഴുത്തിട്ടതന്നുകൂടായെന്ന - 
കരാര്‍ ഒപ്പിടാന്‍ രാജാവിന്റെ സമ്മതം വേണമെന്ന്‌ - 
പ്രസ്താവിച്ചത്‌. തന്റെ ഇഷ്ടത്തിന്‌ രാജാവ്‌ എതിരു 
നില്‍ക്കില്ല എന്ന ഉറച്ച വിശ്വാസമാണ്‌ അദ്ദേഹത്തെ 
നയിച്ചത്‌. അതോടെ സാമ്രാജ്യ ശക്തി തന്റെ പിമ്പി 
ലുണ്ടെങ്കിലും വലിയ മാര്‍ ദീവന്നാസ്യോസിന്റെ 
അനിഷടം മനസിലാക്കി ബുക്കാനന്‍ തന്റെ പിരി 
ശ്രമത്തിനു താല്‍ക്കാലിക വിരാമമിടുകയായിരുന്നു. 
തിരുവിതാംകൂര്‍ രാജകുടുംബവും മ്രസാണി 
കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം മനസിലാകു 
ന്നത്‌ കോട്ടത്തു പുത്തന്‍ കൂര്‍ സുറിയാനിക്കരിക്ക്‌ 
പടിത്തവിട്‌ വയ്ക്കുന്ന അവസരത്തിലാണ്‌. റീജന്റ്‌ 
മഹാറാണിമാരായ ഗരി ലക്ഷ്മിഭായി, തുടര്‍ന്ന്‌ 
ഗരി പാര്‍വതിഭായി എന്നിവര്‍ പഴയ സെമിനാരി 
നിര്‍മ്മാണത്തിന്‌ സ്ഥലം, പണം, തേക്കുതടി ഇവ 
ദാനം ചെയ്തു. ഈ സംഭാവനകള്‍ക്കു പിമ്പില്‍ തിരു 
വിതാംകൂറിലേയും Fy 
കൊച്ചിയിലേയും 
ബ്രിട്ടീഷ്‌ റസിഡന്റും 
ദിവാനുമായ കേണല്‍ 
മണ്‍റോ ആണന്നാണ്‌ 
പരക്കെ അറിയപ്പ G 
ടുന്നത്‌. അദ്ദേഹ 
ത്തിന്റെ സ്വാധീനവും 
ശുപാര്‍ശയും ഉണ്ട്‌ 
എന്നത്‌ വ്സ്തവ 
മാണ്‌. പക്ഷേ അതുമാ 
LOAR] ഈ സംഭാവന 
യ്ക്കു പിന്നിലുള്ളത്‌. 
തിരുവിതാംകൂര്‍ രാജ | 
കുടുംബം ദേവസ്ഥാ 
നങ്ങള്‍ക്ക്‌ ഭൂമിദാനം 
നടത്തുന്ന സാധാ 
രണശൈലിയില്‍ 
വസ്തുക്കരം അവിടെ 
വിളക്കുവെപ്പിന്‌ വിട്ടുകൊടുത്ത്‌ - ഫലത്തില്‍ കര 
മൊഴിവായി - ആണ്‌ സെമിനാരി വസ്തു ദാനം 
ചെയ്യുന്നത്‌ എന്നതിനാണ്‌ പ്രാധാന്യം. ഇതാണ്‌ 
ഈഷ്മളമായ ബന്ധത്തിന്റെ സൂചകം. മിഷിനറി 
മാര്‍ക്കു ഇതിനു മുമ്പോ പിമ്പോ ലഭിച്ച ഭൂമിക്കൊന്നും 
ഈ ഒഓദാര്യം ലഭിച്ചില്ല എന്നത്‌ ഈ നടപടിയുടെ 
പ്രാധാന്യം വര്‍ദ്ധിപ്പിക്കുന്നു. 





ക്രമാനുസ്ൃതമായ കോടതികളും ചട്ടവര്യോ 
ലകളും നിലവില്‍ വന്നതിനാല്‍ പത്തൊമ്പതാം 


back to 


സെച്റംബര്‍ 
www.bethelpatrika.org 


നൂറ്റാണ്ടില്‍ മഹാരാജാക്കന്മാര്‍ ന്രസാണികളുടെ 
പ്രശ്നങ്ങളില്‍ കാര്യമായി ഇടപടേണ്ടിവന്നില്ല. 
എന്നാല്‍ 1836-ലെ മാവേലിക്കര സുന്നഹദോസിനെ 
ത്തുടര്‍ന്ന്‌ ന്രസാണികളും സി.എം.എസ്‌. മിഷിനറി 
മാരും വഴിപിരിഞ്ഞപ്പോള്‍ ഉണ്ടായ സ്വത്തുതര്‍ക്കം 
പരിഹരിക്കാനും, പാലക്കുന്നത്ത്‌ മാര്‍ മാത്യൂസ്‌ 
അത്താനാസ്യോസും പരദേശി മാര്‍ യൂയാക്കീം 
കൂറിലോസും തമ്മില്‍ മലങ്കര മെത്രാന്‍ സ്ഥാന 
ത്തിനുണ്ടായ തര്‍ക്കപരിഹാരത്തിനും യഥാക്രമം 
കൊച്ചി, കൊല്ലം പഞ്ചായത്ത്‌ കോടതികള്‍ സ്ഥാപിച്ചു 
നിയമവാഴ്ച സുഗമമാക്കി. 

വിഫലമായെങ്കിലും അവസാനമായി തിരുവി 
താംകൂര്‍ മഹാരാജാവ്‌ ന്രസാണി കാര്യത്തില്‍ ഇട 
പെട്ടത്‌ 1889-ലാണ്‌. സെമിനാരിക്കേസിലെ റോയല്‍ 
കോടതി വിധി ആസന്നമായപ്പോള്‍ ആരു ജയി 
ച്ചാലും ന്രസാണികള്‍ പിളരും എന്നു മനസിലാക്കിയ 
തിരുവിതാംകൂര്‍ മഹാരാജാവ്‌ അതൊഴിവാക്കാന്‍ 
ഇരുകക്ഷികളേയും ഒരു സമാധാന ചര്‍ച്ചയ്ക്കു 
ക്ഷണിച്ചു. വാദിയായ പുലിക്കോട്ടില്‍ മാര്‍ Bilal 
ന്നാസ്യോസ്‌ അഞ്ചാമന്‍ വിട്ടുവീഴ്ചയ്ക്കും ഒത്തു 
തീര്‍പ്പിനും തയാറായെങ്കിലും എതിര്‍കക്ഷിയായ 
പാലക്കുന്നത്ത്‌ തോമസ്‌ അത്താനാസ്യോസ്‌ വിസ 
മ്മതിച്ചാല്‍ വിധി പ്രഖ്യാപിക്കാന്‍ മഹാരാജാവ്‌ 
നിര്‍ബന്ധിതനായി. 

ചെറുകിട രാജ്യങ്ങളില്‍നിന്നും തിരുവിതാം 
കൂറിലേയ്ക്കുള്ള പരിണാമവുമായി ന്രസാണികള്‍ 
സുഗമമായി പൊരുത്തപ്പെട്ടുപോയെങ്കിലും കൊച്ചി 
മഹാരാജാക്കന്മാരുമായുള്ള ബന്ധം അത്ര സരഹ്യ 
ദപരമായിരുന്നില്ല. 1653-ല്‍ മാര്‍ അഹത്തുള്ളാ എന്ന 
പൌരസ്ത്യ മെത്രാനെ റോമന്‍ കത്തോലിക്കര്‍ കട 
ലില്‍ കെട്ടിത്താഴ്ത്തിയതില്‍ അന്നത്തെ കൊച്ചി 
രാജാവിനുണ്ടായിരുന്ന പങ്ക ആയിരുന്നു ന്രസാ 
ണികളുമായുള്ള ബന്ധത്തില്‍ വിള്ളല്‍ വീഴ്ത്തി 
യത്‌. അന്ന്‌ കൊച്ചിരാജാവ്‌ നിസംഗത പുലര്‍ത്തുക 
മാര്രമായിരുന്നു ചെയ്തത്‌ എങ്കിലും കൂനന്‍കുരിശു 
സത്യത്തെത്തുടര്‍ന്ന്‌ മഹാനായ മാര്‍ത്തോമ്മാ ഒന്നാ 
മനെ വേട്ടയാടുന്നതില്‍ സജീവമായിത്തന്നെ അവര്‍ 
പങ്കുവഹിച്ചു. വടക്കുംകൂര്‍, ചെമ്പകശ്ശേരി ഇന്നീ 
നാട്ടുരാജ്യങ്ങള്‍ക്കൊപ്പം കൊച്ചിയും ബിഷപ്പ്‌ സെബ 
സ്ത്യാനിക്ക്‌ പള്ളിപിടിക്കാ൯ BONG ചെയ്തു 
കൊടുത്തതോടെ അവരും ന്രസാണികളുമായുള്ള 
ബന്ധം തികച്ചും സാഹാര്‍ദ്ദപരമല്ലാതെയായി. പ 
തിനെട്ടാം നൂറ്റാണ്ടില്‍ മലങ്കര ഭരണത്തില്‍ അവ 


back to 





കാശവാദമുന്നയിച്ച അന്ത്യോഖ്യന്‍ മെത്രാന്മാ 
രെയും ചില കൊച്ചീ രാജാക്കന്മാര്‍ പിന്തുണച്ചു. 
അവസാനം തിരുവിതാംകൂര്‍ ശക്തമായി ഇടപെട്ട 
തിനെത്തുടര്‍ന്നാണ്‌ കൊച്ചി നിലപാടു മാറ്റിയത്‌. 
പക്ഷേ ഇക്കാലത്തൊന്നും കൊച്ചിയോട്‌ ഏറ്റുമുട്ടാ 
നൊന്നും ന്രസാണികള്‍ തുനിഞ്ഞില്ല. 


നീണ്ടകാലത്തെ ദുര്‍ബല രാജാക്കന്മാരുടെ 
ഭരണത്തിനു ശേഷം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ 
അന്ത്യത്തില്‍ കൊച്ചി ശക്തന്‍ തമ്പുരാന്റെ ഭരണ 
ത്തിലെത്തിയതോടെ സ്ഥിതിഗതികള്‍ക്ക്‌ മാറ്റം 
വന്നു. വര്‍ഗ്ലീയവാദിയും ക്രൈസ്തവ വിരുദ്ധനു 
മെന്ന്‌ പാശ്ചാത്യ - പാശ്ചാത്യാനുകുല ചരിത്രകാ 
രന്‍മാര്‍ ശക്തന്‍ തമ്പുരാനെ മുദ്രകുത്തുന്നുണ്ട്‌. 
ഇതു തികച്ചും തെറ്റായ ധാരണയാണ്‌. രാജ്യപു 
രോഗതിയും കെട്ടുറപ്പും മാത്രമായിരുന്നു അദ്ദേഹ 
ത്തിന്റെ ലക്ഷ്യം. അതു പാലിക്കുന്നതിന്‌ ജാതി-മത 
ഭേദമൊന്നും അദ്ദേഹം കാണിച്ചില്ല. 

കൊച്ചിയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള 
ലത്തീന്‍ ക്രിസ്ത്യാനികളോട്‌ ശക്തന്‍ തമ്പുരാന്‍ 
വെറുപ്പായിരുന്നു. ഇതിനു കാരണം മതം ആയിരു 
ന്നില്ല. രാജശക്തിയായിരുന്നു. പോര്‍ട്ടുഗീസ്‌ - ഡച്ച്‌ 
- ബ്രിട്ടീഷ്‌ അധിനിവേശ ശക്തികളുടെ ആശ്രിതരാ 
യിരുന്ന കൊച്ചിയിലെ ലത്തീന്‍ ക്രിസ്ത്യാനികള്‍ 
കൊച്ചി രാജശക്തിയെ തരിമ്പും വകവെച്ചിരുന്നില്ല. 
അത്തരം അനുസരണക്കേടിനോട്‌ ശക്തന്‍ തമ്പു 
രാന്റെ നിര്‍ദ്ദയമായ പെരുമാറ്റമാണ്‌ അദ്ദേഹത്തെ 
വര്‍ഗ്ഗീയ വാദിയായി മുദ്രകുത്താന്‍ ഇടയാക്കിയത്‌. 
കൊച്ചി രാജാക്കന്മാരുടെ പരമ്പാരാഗത വിശ്വാസ 
ത്തിനു വിരുദ്ധമായി മാദ്ഥദര്‍ശനം അംഗീകരിച്ച 
സ്വന്തം പിന്‍മുറക്കാരോടും അതു രാജ്യത്തെ ഛിദ്രി 
പ്പിക്കും എന്ന കാരണത്താല്‍ നിര്‍ദ്ദയമായി അദ്ദേഹം 
പെരുമാറി എന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 

മറിച്ചു, കൊച്ചിയുടെ വിശ്വസ്ഥ പ്രജകളായ 
ന്രസാണികളോട്‌ അദ്ദേഹം എന്നും സൌഹാര്‍ദ്ദ 
പൂര്‍വംതന്നെ പെരുമാറി. രാജ്യത്തിന്റെ സാമ്പ 
ത്തികസ്ഥിതി മെച്ചപ്പെടുത്താന്‍ വ്യാപാരം വര്‍ദ്ധി 
ക്കണമെന്നു മനസിലാക്കിയ ശക്തന്‍ തമ്പുരാന്‍ 
ന്രസാണി അങ്ങാടികളെ പ്രോല്‍സാഹിപ്പിക്കു 
കയും പുതിയ വ്യാപാര കേന്ദ്രങ്ങള്‍ അവര്‍ക്കായി 
ഏര്‍പ്പെടുത്തുകയും ചെയ്തു. തൃശൂര്‍ വടക്കും 
നാഥ ക്ഷേത്ര സങ്കേതത്തിനുള്ളില്‍തന്നെ 72 ന 
്രാണി കുടുംബങ്ങളെ കുടിയിരുത്തി അവര്‍ക്ക്‌ 
അവര്‍ക്ക്‌ അവിടെത്തന്നെ പള്ളിയും സെമിത്തേ 


www.bethelpatrika.org 





രിയും അനുവദിച്ച ശക്തന്‍ തമ്പുരാന്‍ രാജ്യപു 
രോഗതി മാത്രമാണ്‌ ലക്ഷ്യമിട്ടത്‌. തൃശൂരിനെ ഒരു 
വ്യാപാരക്രേന്ദ്രമാക്കാനുള്ള തന്റെ ശ്രമത്തിനു മത 
ത്തിന്റെ പേരില്‍ തടയിടാന്‍ ശ്രമിച്ച പറമേക്കാവ്‌ 
ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനെ സ്വന്തം ഉടവാളാല്‍ 
അരിഞ്ഞു തള്ളിയ അദ്ദേഹത്തെ വര്‍ഗ്ഗീയവാദിയായി 
ചിത്രീകരിക്കാനാവില്ല. 


ശക്തന്‍ തമ്പുരാന്റെ ന്രസാണി പ്രേമത്ത?നു 
മക്കുടം ചാര്‍ത്തിയ സംഭവം 1804-ലെ അന്തിമഹാ 
ളന്‍കാവ്‌ ദാനമാണ്‌. ആ വര്‍ഷം കുന്നംകുളം 
ആര്‍ത്താറ്റ്‌ പള്ളിയില്‍ 1663 മുതല്‍ നിലനിന്നിരുന്ന 
ന്രസാണി - റോമന്‍ കത്തോലിക്കാ തര്‍ക്കം പരിഹ 
രിക്കാന്‍ ശക്തന്‍ തമ്പുരാന്‍ കുന്നംകുളത്തെത്തി. 
അനേകം ചിറ്റരചന്മാരുടെ ഭരണത്തിലുള്ള കൊച്ചി 
അന്ന്‌ തിരുവിതാംകൂര്‍ പോലെ സുദ്യഡമായ ഭരണ 
വ്യവസ്ഥയിലൊന്നും ആയിരുന്നില്ല. അക്കാലത്ത്‌ 
ഈ അവസ്ഥ പരിഹരിക്കാന്‍ അദ്ദേഹം ശ്രമിച്ചുകൊ 
ണ്ടിരിക്കുകയായിരുന്നു. ആര്‍ത്താറ്റു പള്ളിത്തര്‍ക്കം 
തീര്‍പ്പാക്കിയശേഷം അദ്ദേഹം തലപ്പള്ളി രാജവംശം 
വകയായിരുന്ന സമ്പല്‍സമൃദ്ധമായ കുന്നകുളം 
അങ്ങാടി കൊച്ചി രാജവംശത്തിന്റെ ജന്മമാക്കി. 
അതോടെ അങ്ങാടിയിലെ ന്രസണികളുടെ പളളി 
അവരുടെ സ്വന്തം ജന്മത്തിനു പുറത്തായി. ഇതിനു 
പ്രതിവിധിയായി ശക്തന്‍ തമ്പുരാന്‍ അങ്ങാടി 
മദ്ധ്യത്തിലുള്ള അന്ത്യാളന്‍ കാവ്‌ എന്ന ക്ഷ്രേതം 
പള്ളിയാക്കാനായി ന്രസാണികള്‍ക്കു ദാനം ചെയ്തു. 
യാതൊരു രൂപഭേദവും വരുത്താതെ ഇന്നും കുന്നം 
കുളം അങ്ങാടി മദ്ധ്യത്തില്‍ നില്‍ക്കുന്ന അന്തിമ 
ഹാളന്‍കാവ്‌ മാര്‍ കുറിയാക്കോസ്‌ സഹദാ പള്ളി 
കേരളത്തില്‍ പളളിയാക്കിയ ഏക ക്ഷ്രേതമാണ്‌. 
ന്രസാണികളുടെ രാജ്യസ്നേഹത്തിന്റെ മാത്രമല്ല, 
ശക്തന്‍ തമ്പുരാന്‍ മത്രഭാന്തനായിരുന്നില്ല എന്ന 
തിന്റെകൂടി ജീവിക്കുന്ന സാക്ഷ്യമാണ്‌ അന്തി 
മഹാളന്‍കാവ്‌ മാര്‍ കുറിയാക്കോസ്‌ സഹദാ പ 
ള്ളി. ശക്തന്‍ തമ്പുരാനു ശേഷം ന്രസാണികളും 
കൊച്ചി രാജവംശവുമായുള്ള ബന്ധം അഭംഗുര 
മായി തുടര്‍ന്നു. 

1653-ല്‍ കൂനന്‍കുരിശു സത്യത്തിലൂടെ 
പാശ്ചാത്യ അധിനിവേശത്തിനെതിരെ ഇന്ത്യയിലെ 
ആദ്യത്തെ സ്വാതന്ത്ര്യസമരം നടത്തിയ ന്രസാ 
ണികള്‍ പില്‍ക്കാലത്തെ ദേശീയ സ്വാതന്ത്ര്യ പ്ര 
ക്ഷോഭത്തില്‍ സജീവമായില്ല എന്നൊരാരോപണം 
ചിലര്‍ ഉയര്‍ത്തുന്നുണ്ട്‌. തിരുവിതാംകൂര്‍-കൊച്ചി 
രാജാക്കന്മാരോടുള്ള വിധേയത്വമായിരുന്നു ന 


www.bethelpatrika.org 


സെപ്റംബര്‍ 
www.bethelpafrika.org 


സ്രണികളെ 19-20 നൂറ്റാണ്ടുകളിലെ ദേശീയ പ്ര 
ക്ഷോഭങ്ങളില്‍നിന്നും പിന്നോക്കം നിര്‍ത്തിയത്‌. 
തിരുവിതാംകൂര്‍-കൊച്ചി എന്നതിനപ്പുറമുള്ള ദേശീ 
യതയൊന്നും ന്രസാണിക്കെന്നല്ല, ഈ രണ്ടു രാജ്യ 
ങ്ങളിലെ ്രജകള്‍ക്കാര്‍ക്കും അന്ന്‌ ഉണ്ടായിരുന്നില്ല. 
സ്വാതന്ത്ര്യസമരം എന്നതിനെ രാജദ്രോഹമായാണ്‌ 
തിരുവിതാംകൂര്‍-കൊച്ചി രാജ്യങ്ങളിലെ ഇതര ജന 
വിഭാഗങ്ങളെപ്പോലെ ന്രസാണികളും കണക്കാക്കി 
യിരുന്നത്‌. അവര്‍ക്കത്‌ അചിന്ത്യമായിരുന്നുതാനും. 
സര്‍ സി. പി. രാമസ്വാമി അയ്യര്‍ എന്ന തിരുവിതാം 
കൂര്‍ ദിവാന്റെ ക്രൈസ്തവ വിരുദ്ധ നടപടികളാണ്‌ 
ഭാഗികമായെങ്കിലും ന്രസാണികളെ ദേശീയ സമ 
രത്തിലേയ്ക്ക്‌ ആകര്‍ഷിച്ചത്‌. സര്‍ സി. പി-ക്ക്‌ ന 
്രാണികളോട മാത്രമല്ല, ഉല്‍ക്കര്‍ഷേഛയുള്ള എല്ലാ 
കേരളീയ ജനവിഭാഗങ്ങളോടും വിരോധമായിരുന്നു 
എന്ന്‌ ചിലര്‍ തെളിവു സഹിതം ചൂണ്ടിക്കാട്ടുമ്പോള്‍, 
രാജകുടുംബത്തോടുള്ള എതിര്‍പ്പല്ല ദിവാന്റെ ദുര്‍ഭ 
രണമാണ്‌ ന്രസാണിയെ ദേശീയ സ്വാതന്ത്യ സമര 
ത്തില്‍ പരിമിതമായെങ്കിലും ഭാഗഭാക്കാക്കിയതെന്നു 
വ്യക്തമാകുന്നു. സര്‍ സി. പി-യെപ്പോലൊരു ദിവാന്‍ 
ഇല്ലായിരുന്നതിനാല്‍ കൊച്ചിയില്‍ ന്രസാണിക 
ളുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്വം 
ഏതാണ്ട്‌ വട്ടപ്പുജ്യമായിരുന്നു. 

1947-ൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച 
തോടെ ന്രസാണിയുടെ ദേശീയത തികച്ചും ഇന്ത്യ 
നായി. പക്ഷേ ഇതു തിരുവിതാംകൂര്‍ - കൊച്ചി 
രാജാക്കന്മാരെ തള്ളിപ്പറഞ്ഞ്‌ ആയിരുന്നില്ല. പ 
തിനെട്ടാം നൂറ്റാണ്ടില്‍ തിരുവിതാംകൂറിന്റെ രൂപീ 
കരണകാലത്തെപ്പോലെ മാറിയ രാഷ്ര്രീയ ഭൂപട 
ത്തിന്റെ സ്വാഭാവികമായ അംഗീകരണമായിരുന്നു 
അത്‌. തിരുവിതാംകൂര്‍-കൊച്ചി രാജാക്കന്മാന്മാര്‍ 
അംഗീകരിച്ച ഇന്ത്യയെ പ്രജകളായ ന്രസാണികളും 
അംഗീകരിച്ചു എന്ന്‌ ഇതിനെ ലളിതവത്കരിക്കാം. 
നൂറ്റാണ്ടുകളോളം പാശ്ചാത്യ അധിനിവേശത്തെ പ്ര 
തിരോധിച്ച ന്രസാണിയുടെ ദേശീയസ്വത്വം 1947 
-ല്‍ രാഷ്രടീയമായെങ്കിലും പൂര്‍ണ്ണതയിലെത്തി. 
പക്ഷേ ന്രസാണി പൂര്‍ണ്ണ സ്വാതന്ത്ര്യം നേടിയത്‌ 
1958-ലെ സുപ്രീ കോടതി വിധിയോടെ മാര്രമാണ്‌. 
ഭാതീക നേട്ടങ്ങള്‍ നഷ്ടപ്പെടുത്തി പാശ്ചാത്യ അധി 
നിവേശത്തെ ചെറുത്ത ന്രസാണിയുടെ രാഷ്ട്രീയ 
(politica) ദേശീയത നാട്ടുരാജ്യങ്ങള്‍, തിരുവിതാം 
കൂര്‍-കൊച്ചി വഴി ഇന്ത്യ റിപ്പബ്ലിക്കിൽ പൂര്‍ത്തിക 
രിച്ചു. അങ്ങനെ മലങ്കര മെത്രാപ്പോലീത്തായുടെ 
തറവോദ്‌ കോല്‍ ഹിന്ദോ (The Gate of All India)എന്ന 


4, 


സ്ഥാനനാമം സ്വാര്‍ത്ഥകമായി. ~~ 


back to 











ഡോ. എം. കുര്യാക്കോസ്‌ മുകളത്ത്‌ 


ഷ്ടിയുടെ ആരംഭം മുതല്‍ സംഗീ 
തവും അതില്‍ ലയിച്ചു ചേര്‍ന്നിരി 
ക്കുന്നു. ങ്ങവത്തിന്റെ എല്ലാ സൃഷ്ടികളിലും 
സംഗീതത്തിന്റെ സ്വരതാളലയം സമമ്പയിച്ചിരി 
ക്കുന്നു എന്നത്‌ ശാസ്ര്രസത്യമാണ്‌. 

വി.വേദപുസ്തകത്തില്‍ സംഗീതത്തിന്‌ 
വളരെ പ്രാധാന്യം നല്‍കിയിട്ടുണ്ട്‌. ഏറ്റവും 
വലിയ പുസ്തകം തന്നെ 150 അദ്ധ്യായങ്ങ 
ളുള്ള സങ്കീര്‍ത്തനപ്പുസ്തകമാണല്ലോ. അവ 
കൂടാതെ അതാതു കാലത്ത്‌ പിതാക്കന്മാരും 
പ്രവാചകന്മാരും ദൈവജനങ്ങളും മാലാഖമാരും 
പാടിയ സ്തുതി ഗീതങ്ങളും ബൈബിളിലുണ്ട്‌. 
അല്ലെങ്കില്‍ത്തന്നെ ഈ ഭൂമിയ്ക്ക്‌ അടിസ്ഥാന 
മിട്ടപ്പോള്‍ പ്രഭാതനക്ഷ്ത്രങ്ങള്‍ ഘോഷിച്ചുല്ലസി 
യ്ക്കുകയും ദൈവ പുത്രന്മാര്‍ എല്ലാം സന്തോ 
ഷിച്ചാര്‍ക്കുകയും ചെയ്തതായി (ഇയ്യോബ്‌ 38:6) 
വചനം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. സൃഷ്ടിയുടെ 
ആരംഭം മുതല്‍ സംഗീതവും അതില്‍ ലയിച്ചു 
ചേര്‍ന്നിരിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ സൃഷ്ടി 
കളും സംഗീതത്തിന്റെ സ്വരതാളലയം സമന്വ 
യിച്ചിരിക്കുന്നു എന്നത്‌ ശാസ്ത്രസത്യമാണ്‌. 
മനുഷ്യ ഹൃദയം തുടിയ്ക്കുന്നത്‌ തന്നെ താളാ 
ത്മകമായിട്ടാണ്‌. ജീവന്‍ നിലനില്‍ക്കുവോളമുള്ള 
താളം! 

യഹൂദന്മാരുടെ ഒരു ഐതിഹ്യം ഇപ്ര 
കാരമാണ്‌. ലോകത്തെ സൃഷ്ടിച്ച ശേഷം 
ദൈവം എല്ലാ മാലാഖമാരെയും വിളിച്ചുകൂട്ടി. 
സൃഷ്ടിയെപ്പറ്റി അവരുടെ അഭിപ്രായങ്ങള്‍ 


back to 


ആരാഞ്ഞു. അപ്പോള്‍ അവരിലൊരാള്‍ പറഞ്ഞു: 
“ഒരു കുറവേ ചുണ്ടിക്കാണിക്കാനുള്ളൂ. സൃഷ്ടാ 
വിന്‌ അര്‍പ്പിക്കേണ്ട സ്തോത്രഗീതത്തിന്റെ 
അഭാവം. അതുകേട്ടപ്പോള്‍ ദൈവം സംഗീതത്തെ 
സൃഷ്ടിച്ചു. കാറ്റിന്റെ മര്‍മരത്തിലും കിളികളുടെ 
പാട്ടിലും കടലിലെ തിരമാലകളുടെ ഗര്‍ജ്ജ 
നത്തിലും അതു കേള്‍ക്കുമാറായി സംഗീത 
വാസന മനുഷ്യന്‌ ദാനമായി നല്‍കി. 
ഉല്‍പ്പത്തിപുസ്തകം നാലാമദ്ധ്യായ 
ത്തില്‍ കായിന്റെ വംശ പാരമ്പര്യത്തില്‍പ്പെട്ട 
ചിലരാണ്‌ സംഗീതോപകരണങ്ങള്‍ ഉപയോ 
ഗിച്ചു തുടങ്ങിയത്‌. എന്ന്‌ കാണുന്നു. ലാമേ 
ക്കിന്റെ സംഗീതം അവിടെ രേഖപ്പെടുത്തിയി 
ട്ടുണ്ട്‌. സംഗീതം തിന്മയ്ക്കും ദോഷത്തിനും 
ഉപയോഗിയ്ക്കാമെന്നതിന്‌ തെളിവാണ്‌ അവിടെ 
കാണുന്നത്‌. ഇക്കാലത്തും അങ്ങനെതന്നെ. 
മി്സയിമില്‍ നിന്നും യിരസായേല്‍ 
ജനം പുറപ്പെട്ട ചെങ്കടല്‍ പിന്നിട്ടപ്പോള്‍ ദൈവം 
അവര്‍ക്കു ചെയ്ത നന്മകളും WLM) നിഗ്രഹവും 
കണ്ട്‌ അവര്‍ പാടി ദൈവത്തെ സ്തുതിച്ചു. മിരിയ 
തപ്പെടുത്ത്‌ ഗാന പ്രതിഗാനമായി പാട്ടുകള്‍ ആല 
പിച്ചു. നന്മയ്ക്കും ദൈവിക ആരാധനയ്ക്കും 
വേണ്ടിയുള്ള അനേകം സ്തോത്രഗീതങ്ങള്‍ 
ഇനിയും വി. വേദഭാഗങ്ങളില്‍ കാണാവുന്നതാ 
ണ്‌. ദാവീദ്‌ രാജാവിന്റെ കാലത്താണ്‌ ദൈവത്തെ 
ആരാധിയ്ക്കുന്നതില്‍ സംഗീതത്തിന്റെ സാന്നി 
ധ്യവും അകമ്പടിയും വര്‍ദ്ധിച്ചു വരുന്നത്‌. അവന്‍ 
സംഗീതോപകരണങ്ങള്‍ നിര്‍മ്മിച്ചു. (ആമോസ്‌ 


www.bethelpatrika.org 





6:5) ദേവാലയത്തില്‍ സങ്കീര്‍ത്തനങ്ങള്‍ ആലപി 
യ്ക്കുവാന്‍ ക്രമീകരണങ്ങള്‍ ചെയ്തു. നാലായിരം 
സംഗീതജ്ഞന്മാര്‍ അന്നുണ്ടായിരുന്നവത്രെ. അവരെ 
24 കൂറുകളായി വിഭജിച്ചു. ഓരോ ദിവസവും 12 
പേര്‍ വീതം ക്രമീകരിച്ച്‌ തിരിച്ചു. ്രമാണിമാരെ 
നേതൃത്വം കൊടുക്കുവാന്‍ നിയമിച്ചു. (1 ദിന :25, 
2ശമുവേല്‍ 23:1) ദൈവത്തെ ആരാധിയ്ക്കുന്നതിന്‌ 
സംഗീതത്തിന്റെ പ്രസക്തിയും ആവശ്യകതയും 
എത്രമാത്രമാണെന്ന്‌ യിസ്രായേലിന്റെ ആ മധുര 
ഗായകന്‍ അറിയാമായിരുന്നു. 

“സോഹാര്‍' എന്ന യഹൂദന്മാരുടെ മിസ്റ്റിക്‌ 
ഗ്രന്ഥത്തില്‍ സംഗീതത്തിന്റെ മേന്മയെപ്പറ്റി പറയു 
ന്നത്‌ ഇപ്രകാരമാണ്‌ “സംഗീത സ്വരം കൊണ്ട്‌ മാത്രം 
തുറക്കപ്പെടുന്ന മണ്ഡപങ്ങള്‍ സ്വര്‍ഗ്ഗത്തില്‍ ഉണ്ട്‌”. 

പുതിയ നിയമത്തിലും സംഗീതത്തിന്‌ 
വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായി 
കാണാം. സെഖര്യാപ്രവാചകന്റെ പാട്ട അവനെ 
ദൈവം സന്ദര്‍ശിച്ച്‌ യോഹന്നാന്‍ സ്നാപകന്‍ ജനി 
ച്ചപ്പോഴുള്ള സന്തോഷ പ്രകടനമാണ്‌. മറിയാമിന്റെ 
പാട്ട അവര്‍ ഗര്‍ഭിണിയായതില്‍ ദൈവത്തിന്റെ 
കടാക്ഷം ദര്‍ശിച്ചിട്ടാണ്‌. മാലാഖമാര്‍ ആട്ടിടയര്‍ക്ക്‌ 
സദ്വാര്‍ത്ത അറിയിച്ചുകൊണ്ട്‌ പാടിയ കീര്‍ത്തനം 
മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന്‌ സമര്‍പ്പിച്ച 
സ്തോത്ര കാഴ്ചയാണ്‌ നമ്മുടെ കര്‍ത്താവ്‌ പെ 
സഹാ ഭക്ഷണം കഴിഞ്ഞ്‌ സ്തോത്രം പാടിയാണ്‌ 
ശ്രൂശിലേക്ക്‌ യാത്രയാകുന്നത്‌. (മത്താ 26:30) ആത്മാ 
വില്‍ നിറഞ്ഞ്‌ സങ്കീര്‍ത്തനങ്ങളാലും സ്തുതിക 
ളാലും മറ്റും ദൈവത്തെ സ്തോത്രം ചെയ്യുവാന്‍ 
പനലോസ്‌ അപ്പസ്തോലന്‍ സഭാംഗങ്ങളെ പ്രബോ 
ധിപ്പിക്കുന്നു. (എഫെ 5:18-20). വെളിപാട്‌ പുസ്ത 
കത്തില്‍ മൂപ്പന്മാരും ജീവികളും പുതിയ പാട്ടു 
പാടുന്നതായികാണുന്നു. പളുങ്കു കടല്‍ തീരത്ത്‌ 
വീണകളെേന്തി കുഞ്ഞാടിന്റെയും മോശയുടെയും 
പാട്ടുകള്‍ പാടുന്നവരെ കാണുന്നു. (വെളി 15,2,3) 
നൂറ്റി നാല്പത്തിനാലായിരും വൈണികന്മാര്‍ വീണ 
മീട്ടുന്നതുപേലെയുള്ള ഇമ്പസ്വരമാണ്‌ സ്വര്‍ഗ്ഗത്തില്‍ 
നിന്ന്‌ യോഹന്നാന്‍ കേട്ടത്‌. (വെളി 14:2,3) ദുഃഖത്തി 
ന്റെയും വേദനയുടെയും രോഗങ്ങളുടെയും നടുവില്‍ 
നിന്നുകൊണ്ട്‌ ഭക്തന്മാര്‍ ആത്മനിറവില്‍ എഴുതിയ 
ആശ്വാസഗീതങ്ങള്‍. 

പാടുമ്പോള്‍ നമുക്ക്‌ സ്വര്‍ഗ്ഗീയാനുഭൂതി 
ഉണ്ടാകാറില്ലേ? ഹൃദയം ഉല്ലാസം കൊണ്ട്‌ നിറയാ 
റില്ലേ! ഏതു കാലത്തും ഏതു ജീവിതാനുഭവങ്ങ 
ളിലും ഏതു സ്ഥാനത്തും സംഗീതത്തിന്‌ പരമ്രധാ 
നമായ സ്ഥാനവും സ്വാധീനവും വിശ്വാസികളുടെ 
ജീവിതത്തില്‍ അനുഭവിയ്ക്കുവാന്‍ സാധിയ്ക്കും. 
ബൈബിളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ള ചില സങ്കീര്‍ത്ത 


www.bethelpatrika.org 


സെപ്റംബര്‍ 
www.bethelpatrika.org 


നങ്ങള്‍ ക്രൈസ്തവരും അക്രൈസ്തവരും ഒരു 
പോലെ വായിച്ച്‌ ആശ്വസിക്കുകയും സന്തോഷം 
കണ്ടെത്തുന്നവയുമാണ്‌. ആത്മികവര്‍ദ്ധനയ്ക്കും 
ദൈവവചനത്തില്‍ തീക്ഷ്ണത നിലനിര്‍ത്തുന്ന 
തിനും അവ സഹായിക്കുന്നു. 

'സാന്‍ക്റ്റസ്‌' എന്നറിയപ്പെടുന്ന സ്രോപ്പേ 
ന്മാരുടെ സ്തുതിപ്പ്‌ ,(തന്റെ സ്തുതികളാല്‍ ആകാ 
ശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന...) “കര്‍ത്താ 
വിന്റെ ബഹുമാനം...” എന്നുള്ള ക്രോബേന്മാരുടെ 
സ്തുതിപ്പ്‌ , മാഗ്നിഫിക്കാറ്റ്‌ എന്നറിയപ്പെടുന്ന മറി 
യമിന്റെ പാട്ട, “നന്‍ക്‌ ഡിമിറ്റസ്‌' എന്നറിയപ്പെടുന്ന 
വൃദ്ധനായ ശിമയോന്റെ പാട്ട, “ബെനഡിസൈറ്റി” 
എന്നറിയപ്പെടുന്ന മൂന്ന്‌ യുവാക്കളുടെ പാട്ടു, (ദാ 
നിയേല്‍ 3:23 വി. ഗ്രന്ഥം) ബെനഡികുറ്റസ്‌ എന്ന 
റിയപ്പെടുന്ന സെഖര്യാവിന്റെ പാട്ട ഇവയെല്ലാം 
പാശ്ചാത്യ പൌരസ്ത്യസഭകളുടെ പ്രാര്‍ത്ഥനാ ക്രമ 
ത്തിലും ആരാധന ക്രമത്തിലും കാണാവുന്നതാണ്‌. 

ഭക്തിഗാനങ്ങള്‍ക്ക്‌ പ്രാര്‍ത്ഥനകളില്‍ പ്ര 
മുഖസ്ഥാനം നല്‍കിയ വി. സഭ അവ ഭക്തിയോ 
ടെയും അനുതാപ ഹൃദയത്തോടുകൂടെയും ആല 
പിയ്ക്കുവാന്‍ നിഷ്കര്‍ഷിക്കുന്നുണ്ട്‌. “ഒരു പാട്ട 
രണ്ട്‌ ്രാര്‍ത്ഥനയക്ക്‌ തുല്യം” എന്നതാണ്‌ ഒരു 
ലത്തീന്‍ ആപ്തവാക്യം. സെന്റ്‌ അഗസ്റ്റിന്‍ പറയു 
ന്നത്‌ ശ്രദ്ധിക്കുക. “ഈശ്വരസ്തുതി ഉള്‍ക്കാള്ളുന്ന 
പാട്ടാണ്‌ കീര്‍ത്തനം. പാട്ടില്‍ സ്തോത്രം അടങ്ങി 
യിരുന്നാലും അത്‌ ദൈവത്തിനുള്ള സ്തോത്രമല്ല 
എങ്കില്‍ പാട്ട കീര്‍ത്തനമാകുകയില്ല. ദൈവത്തി 
നുള്ള സ്തോത്രമാണെങ്കിലും അതു നാവുകൊണ്ട്‌ 
പാടുന്നില്ലെങ്കില്‍ കീര്‍ത്തനമാകുന്നില്ല. 

വില്യം ലോ (1686-1761) എന്ന സുപ്രസിദ്ധ 
വേദശാസ്ര്രജ്ഞന്‍ സംഗീതത്തെപ്പറ്റി എഴുതിയ 
ഒരു കുറിപ്പോടുകൂടി ഈ ലേഖനം ഉപസംഹരി 
BOOS. “പ്രാര്‍ത്ഥനയ്ക്ക്‌ വഴിയൊരുക്കുന്നതിനും, 
ഹൃദയമാന്ദ്യം അകറ്റുന്നതിനും, ആത്മാവിനെ 
ഹീനവും അലപവുമായ ദുര്‍വികാരങ്ങളില്‍ നിന്ന്‌ 
ശുദ്ധീകരിക്കുന്നതിനും, സ്വര്‍ഗ്ഗകവാടം തുറന്നു 
കിട്ടുന്നതിനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തോട്‌ 
അടുപ്പിക്കുന്നതിനും സ്തുതിഗീതങ്ങളെപ്പോലെ 
സഹായകരമായ മറ്റൊന്നും തന്നെയില്ല. അവ ദൈവ 
ത്തിലുള്ള ആഹ്ലാദത്തെ ഉരുവാക്കുന്നു. വിശുദ്ധ 
വികാരങ്ങളെ ഉണര്‍ത്തുന്നു. വിശുദ്ധിയുടെ തീനാ 
ളത്തെ ഉദ്ദീപിപ്പിയ്ക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ഒരു 
അശള്‍ത്താരയായി രൂപാന്തരപ്പെടുത്തുന്നു. നമ്മുടെ 
സ്തോത്രത്തെ സുഗന്ധധൂപമായി മാറ്റുന്നു. ആ 
സനരഭ്യത്തെ കൃപാസനത്തില്‍ എത്തിയ്ക്കുന്നു”. 


ക 


back to 


വചനപരിച്ഛശേദം 


ഹൃദയം പകരുന്ന 
(പ്രര്‍ത്ഥന ചം 


ഹന്നാ ഹൃദയംകൊണ്ടു സംസാരിച്ചതിനാല്‍ 
അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം 
കേള്‍പ്പാനില്ലായിരുന്നുവെന്നതാണ്‌ മറ്റൊരു പ്രത്യേ 
കത. ഹൃദയം പകരുന്നതിന്‌ വാക്കുകളും ശബ്ദ 
ങ്ങളും ആവശ്യമില്ല. ഒരു നെടുവീര്‍പ്പു മതി നമ്മുടെ 
വികാരങ്ങള്‍ ദൈവത്തിനു തിരിച്ചറിയാന്‍. “എന്റെ 
കര്‍ത്താവേ എന്നുള്ള ഹൃദയം നുറുങ്ങിയ ഒരു വിളി 
മതി നമ്മുടെ ഹൃദയം ദൈവത്തിനു മനസ്സിലാക്കു 
വാന്‍ കര്‍ത്താവിന്റെ പരസൃശുശ്രൂഷയുടെ കാലയള 
വില്‍ ദുഃഖങ്ങളും വേദനങ്ങളും രോഗങ്ങളുമായി 
കടന്നുവന്നവരാരും വാതോരാതെ സംസാരിച്ചിട്ടില്ല 
“നിനക്കു മനസ്സുണ്ടെങ്കില്‍ എന്നെ ശുദ്ധനാക്കുവാന്‍ 
കഴിയും (വി. മത്താ. 8 : 2) എന്നു പറഞ്ഞ കുഷ്ഠരോ 
ഗിയും,' ദാവീദു പുത്രാ യേശുവേ എന്നോടു കരുണ 
തോന്നേണമേ” (വി. മര്‍ക്കോ. 10 ; 47; വി. ലൂക്കോ. 
18 : 38) എന്നപേക്ഷിച്ച കുരുടനും, കര്‍ത്താവേ 
ദാവീദുപു്രാ എന്നോടു കരുണ തോന്നേണമേ 
എന്റെ മകള്‍ക്കു ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു 
(വി. മത്താ. 15 : 22) എന്നു നിലവിളിച്ചു പറഞ്ഞ 
കനാന്യസ്ത്രീയും ഈ യാഥാര്‍ത്ഥ്യത്തെ വെളി 
വാക്കുന്നു. പലപ്പോഴും നാം അര്‍ത്ഥം അറിയാതെ 
ഉരുവിടുന്ന “കുറ്യേലായിസോന്‍' എന്ന അപേക്ഷ 
യെക്കാള്‍ വലിയ ്പാര്‍ത്ഥനയില്ലായെന്നതാണ്‌ 
സത്യം. ഒരു പടികുടെ കടന്ന്‌ വിശ്വാസത്തോടെ 
കര്‍ത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലില്‍ തൊട്ട 
സനഖ്യം പ്രാപിച്ച രക്ത്രസാവക്കാരി സ്ത്രീയും (വി. 
ലൂക്കോ. 3 : 43) മൌനമായി ദേവാലയത്തില്‍ നിന്ന 
കുനിയായ സ്ത്രീയും (വി. ലൂക്കോ. 13 : 10-13) 
മൌനമായി ഹൃദയം പകരുന്ന പ്രാര്‍ത്ഥനയുടെ 
ഉദാഹരണങ്ങളാണ്‌. എന്നാല്‍ ഇന്ന്‌ വാക്കുകളു 
ടെ പെരുപ്പത്തിലാണ്‌ നാം പ്രാര്‍ത്ഥനയുടെ wela 
ദര്‍ശിക്കുന്നത്‌. അവരോടാണ്‌ കര്‍ത്താവ്‌ പറയു 
ന്നത്‌ വി. മത്താ. 6: 7 “പ്രാര്‍ത്ഥിക്കയില്‍ നിങ്ങള്‍ 
ജാതികളെപ്പോലെ ജല്പനം ചെയ്യരുത്‌; അതിഭാ 
ഷണത്താല്‍ ഉത്തരം കിട്ടുമെന്നല്ലോ അവര്‍ക്കു 
തോന്നുന്നത്‌. അവരോടു തുല്യരാകരുത്‌.” പലരു 
ടെയും പ്രാര്‍ത്ഥനകള്‍ ശ്രദ്ധിച്ചാല്‍ അവകാശങ്ങള്‍ 
ചോദിച്ചു വാങ്ങുന്നതാണ്‌ പ്രാര്‍ത്ഥനയെന്ന്‌ തോന്നി 
പ്പോകും. “യാചിപ്പീന്‍ എന്നാല്‍ നിങ്ങള്‍ക്കു കിട്ടും; 
അന്വേഷിപ്പീന്‍ നിങ്ങള്‍ കണ്ടെത്തും' എന്നിത്യാദി 


വാഗ്ദത്തങ്ങള്‍ ഉദ്ധരിച്ചുകൊണ്ട്‌ തങ്ങളുടെ അന 
വധിയായ ആവശ്യങ്ങളെ നിരത്തിവയ്ക്കുമ്പോള്‍ 
ഇതെല്ലാം ഞങ്ങള്‍ക്ക്‌ അവകാശപ്പെട്ടതാണ്‌ തന്നേ 
മതിയാക്കൂ എന്ന്‌ വാദിക്കുകയാണെന്ന്‌ തോന്നിപ്പോ 
കുന്നു. അനുഗ്രഹങ്ങള്‍ പിടിച്ചു പറ്റാനുള്ളതാണ്‌ 
്രാര്‍ത്ഥനയെന്ന്‌ ഇങ്ങനെയുള്ളവര്‍ ധരിച്ചിരിക്കുന്നു. 
അവകാശങ്ങള്‍ ചോദിച്ചു വാങ്ങി പിതാവിന്റെ അടു 
ക്കല്‍ നിന്ന്‌ അകന്നുപോയ പുത്രന്‍ പശ്ചാത്തപിച്ച്‌, 
നിന്റെ കൂലിക്കാരില്‍ ഒരുവനെപ്പോലെ എന്നെ ആക്ക 
ണമേ” എന്ന്‌ അപേക്ഷിക്കും എന്ന്‌ തീരുമാനിച്ച 
തിരിച്ചെത്തുമ്പോള്‍ അവന്റെ ഹൃദയം തിരിച്ചറിഞ്ഞ 
പിതാവ്‌ ആ അപേക്ഷ പൂര്‍ണ്ണമാക്കുവാന്‍ പോലും 
സമ്മതിക്കാതെ സ്വീകരിക്കുന്നത്‌ ഇവിടെ ശ്രദ്ധിക്കേ 
ണ്ടതാണ്‌. വാചാലതയിലാണ്‌ ദൈവം പ്രസാദിക്കു 
ന്നത്‌ എന്ന്‌ തെറ്റിദ്ധരിക്കുന്നവരോട യഹോവ പ്ര 
വാചകനിലൂടെ പറയുന്നതു കേള്‍ക്കുക. യെശ: 7 
: 13 “മനുഷ്യരെ മുഷിപ്പിക്കുന്നതു പോരാഞ്ഞിട്ടോ 











നിങ്ങള്‍ എന്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്ന 
ത്‌.” ബാലിന്റെ വിഗ്രഹങ്ങളെ ഇല്ലാതാക്കുവാന്‍ 
ഇറങ്ങിപ്പുറപ്പെട്ട ഏലിയാവ്‌ ബാലിന്റെ പ്രവാചക 
ന്മാരോട്‌ “ഉറക്കെ വിളിപ്പീന്‍' എന്ന്‌ പരിഹസിച്ചു 
പറഞ്ഞത്‌, മൈക്ക്‌ വച്ച്‌ ദിഗന്തങ്ങള്‍ മുഴങ്ങുമാറ്‌ 
പ്രാര്‍ത്ഥിക്കുന്ന ആധുനിക പ്രവാചകന്മാരെക്കുറി 
ച്ചുള്ള പ്രവചനമായി തന്നെ കാണേണ്ടതാണ്‌. 
“യഹോവേ എനിക്ക്‌ ഉത്തരമരുളേണമേ ' (2 രാജാ. 
18-90 അദ്ധ്യായം വായിക്കുക) ഒറ്റ വാചകത്തില്‍ 
ചുരുക്കിയ ഏലിയാവിന്റെ അപേക്ഷ ഉയരങ്ങളില്‍ 
ദൈവസന്നിധിയില്‍ എത്തി, ആകാശത്തു നിന്ന്‌ 
തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹി 
പ്പിച്ചു കളഞ്ഞതു വായിക്കുമ്പോള്‍ ദൈവത്തിനു 
സ്വീകാര്യമായ പ്രാര്‍ത്ഥന എങ്ങനെയുള്ളതാണെന്ന്‌ 
ബോദ്ധ്യമാകും. 

“മലങ്കര സഭ്‌ മാസികയുടെ 2012 ജൂലായ്‌ 
ലക്കത്തില്‍ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള “യേശുവേ 
ദാവീദു പുത്രാ എന്ന ബഹു. ഡോ. ഏ്രഹാം 
ഉമ്മന്‍ അച്ചന്റെ ലേഖനം ഇതിനോട്‌ ചേര്‍ത്തു 
വായിക്കണമെന്ന്‌ ശുപാര്‍ശ ചെയ്യുന്നു. രോഗക്കി 
ടക്കയില്‍ ബഹു. അച്ചനുണ്ടായ ദൈവാനുഭവമാണ്‌ 
പ്രതിപാദ്യം. അതിന്റെ പ്രധാന ആശയം അത്‌ 
മുഴുവന്‍ വായിക്കുവാന്‍ പ്രേരണ നല്‍കുമെന്ന 
ഉദ്ദേശത്തോടെ ഇവിടെ കുറിക്കുന്നു. ബൈപാസ്‌ 
സര്‍ജറി കഴിഞ്ഞ്‌ കുറേശ്ശെ ബോധത്തിലേക്ക്‌ 
മടങ്ങി വന്നപ്പോള്‍ ബഹു. അച്ചന്റെ മനസ്സിലേക്ക്‌ 
ആദ്യം ഓടിയെത്തിയത്‌ എന്നോ വായിച്ചു മറന്നു 
പോയിരുന്ന “യേശുവേ ദാവീദു പുത്രാ പാപിയായ 
എന്നോട്‌ കരുണ ചെയ്യേണമേ” എന്ന ജീസസ്‌ പ്ര 
യറായിരുന്നു. അത്‌ ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോള്‍ 
അദ്ദേഹത്തിനുണ്ടായ ദൈവാനുഭവവും ജീസസ്‌ പ്ര 
യറിന്റെ പ്രത്യേകതകളുമാണ്‌ ആ ലേഖനത്തില്‍ നാം 
വായിക്കുന്നത്‌. ജീസസ്‌ പ്രയറിനെക്കുറിച്ച്‌ ബഹു 
അച്ചന്‍ പറഞ്ഞിട്ടുള്ളതില്‍ ചില പ്രസക്തഭാഗങ്ങള്‍ 
വായിക്കാന്‍ കഴിയാതെ പോകുന്നവര്‍ക്കുവേണ്ടി 
ഉദ്ധരിക്കുന്നു. പൌരസ്ത്യ ഓര്‍ത്തഡോക്സ്‌ സഭ 
യില്‍ പുരാതന കാലം മുതല്‍ക്കേ ഉപയോഗിച്ചിരുന്ന 
ഒരു പ്രാര്‍ത്ഥനയാണിത്‌. ക്രിസ്തീയ യോഗയായ 
“ഹെസിക്കാസ്റ്റ്‌ പാരമ്പര്യത്തില്‍ ഇതിനു വളരെ 
പ്രാധാന്യം കല്‍പ്പിച്ചിരുന്ന). "Lord Jesus Christ Son of 
God Be mereiful to me a simmer" (കര്‍ത്താവായ യേശു 
ക്രിസ്തുവേ ദൈവപുത്രാ പാപിയായ എന്നോടു 
കരുണ തോന്നേണമേ) യോഗായിലെ പ്രാണാ 
യാമം പോലെ ശ്വാസോച്ച്യാസവുമായി ഇതിനെ 
ബന്ധിച്ചിരിക്കുന്നു. ശ്വാസമെടുക്കുമ്പോള്‍ “കര്‍ത്താ 
വായ യേശുക്രിസ്തുവേ' എന്ന്‌ മനസ്സില്‍ ഉരുവി 


— 


www.bethelpatrika.org 





സെപ്റുംബര്‍ 
af www.bethelpafrika.org 
ടുക. അടുത്തതായി ശ്വാസം അകത്തു പിടിച്ചു 


നിര്‍ത്തുക. അപ്പോള്‍ “ദൈവപുത്രാ” എന്ന്‌ പല 
തവണ ആവര്‍ത്തിക്കുക. പിന്നീട്‌ ശ്വാസം സാവ 
ധാനം പുറത്തേക്കു വിടുക. അപ്പോള്‍ “പാപിയായ 
എന്നോടു കരുണ തോന്നേണമേ” എന്ന്‌ ഉരുവിടുക 
അതാണ്‌ ജീസസ്‌ പ്രയര്‍. ഒരു റുമേനിയന്‍ എഴുത്തു 
കാരന്റെ അഭിപ്രായത്തില്‍ ഓര്‍ത്തഡോകസിയുടെ 
ഹൃദയമാണത്രെ ഈ പ്രാര്‍ത്ഥന. ഈ ജീസസ്‌ 
പ്രയര്‍ ശ്വാസോച്യാസവുമായി ബന്ധിക്കുമ്പോള്‍ 
ഹൃദയത്തില്‍ ഒരു ഇളംചൂടും ഉത്സാഹവും ലഭിക്കു 
ന്നു. റഷ്യയില്‍ രചിക്കപ്പെട്ട “ഒരു തീര്‍ത്ഥാടകന്റെ 
വഴി” എന്ന പുസ്തകത്തിലുള്ള ജീസസ്‌ പ്രയന്റെ 
മനോഹരമായ വിവരണം ശ്രദ്ധിക്കുക; “കഠിനമായ 
ശിക്ഷണം വഴിയായി സാധകന്‍ തുടക്കത്തില്‍ 
ദിവസേന 3000, പിന്നീട 6000 അവസാനം 12000 
പ്രാവശ്യം വരെ ഈ പ്രാര്‍ത്ഥന ഉരുവിട്ടു. പിന്നീട്‌ 
എണ്ണിത്തിട്ടപ്പെടുത്താതെ ഓരോ ശ്വാസോച്ഛ്വാസ 
മായും ഹൃദയമിടിപ്പായും ഇതിനെ ബന്ധിപ്പിക്കുന്നു. 
അപ്രകാരം പുരോഗമിച്ചു കഴിയുമ്പോള്‍ വാക്കുകള്‍ 
ഉരുവിടേണ്ട ആവശ്യമില്ല. ചുണ്ടുകള്‍ അനങ്ങാതെ 
ഹൃദയം സംസാരിക്കുവാന്‍ തുടങ്ങുന്നു. അതുമൂലം 
സന്തോഷവും സമാധാനവും ഹൃദയത്തില്‍ നിറയു 
ന്നു. യേശുവിനോടുള്ള സ്നേഹം കൊണ്ട്‌ ഹൃദയം 
നിറയുന്നു. “ഹന്നായുടെ പ്രാര്‍ത്ഥന ഈ നിലവാ 
രത്തിലേക്ക്‌ ഉയര്‍ന്നുവെന്നത്‌ ഇതുകേട്ടപ്പോള്‍ 
നമുക്ക്‌ മനസ്സിലായിരിക്കുന്നു. ഇവിടെ നമ്മുടെ 
പ്രാര്‍ത്ഥനയുടെ നിലവാരത്തെക്കുറിച്ചുള്ള ഒരു 
വിലയിരുത്തല്‍ സ്വയം നടത്തേണ്ടതാണ്‌. ഏതൊരു 
വിശ്വാസിക്കും പിന്‍തുടരാവുന്ന ലളിതമായ ഒരു 
പ്രാര്‍ത്ഥനയായി ബ. അച്ചന്‍ ഇതു ശുപാര്‍ശ ചെയ്തി 
രിക്കുന്നു. പ്രാര്‍ത്ഥന എന്നത്‌ ഒരു പ്രവര്‍ത്തി എന്ന 
തില്‍ നിന്ന്‌ ക്രമേണ മാറി ശരീരത്തിന്റെയും ഹൃദ 
യത്തിന്റെയും ഒരവസ്ഥയായി ഒരനുഭവമായി പ 
രിണമിക്കണം. 

ഹന്നായുടെ പ്രാര്‍ത്ഥനയുടെ മറ്റൊരു പ്ര 
ത്യേകത ശമു. 1: 10 ല്‍ നാം ഇങ്ങനെ വായിക്കുന്നു 
“അവള്‍ മനോവ്യസനത്തോടെ യഹോവയോടു 
പ്രാര്‍ത്ഥിച്ചു കരഞ്ഞു.” ദൈവമുന്‍പാകെ പൊഴി 
ക്കുന്ന കണ്ണുനീരിന്റെ വില വി. വേദപുസ്തകത്തില്‍ 
അനേക ഭാഗത്തു നമുക്ക്‌ ദര്‍ശിക്കാന്‍ കഴിയുന്നു. 
അതില്‍ ചില ഭാഗങ്ങള്‍ ഉദ്ധരിക്കുന്നു. സങ്കീ. 55 : 
17 ഞാന്‍ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും 
എന്റെ സങ്കടം ബോധിപ്പിച്ച്‌ കരയും.” സങ്കീ. 42: 3 
“എന്റെ കണ്ണുനീര്‍ രാവും പകലും എന്റെ ആഹാ 
രമായിരിക്കുന്നു.”” സങ്കീ. 6 : 6 കണ്ണുനീര്‍കൊണ്ട്‌ 
ഞാന്‍ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. സങ്കീ. 56 


back to 


സെച്റംബര്‍ 
www.bethelpatrika.org 


: 8 ല്‍ “എന്റെ കണ്ണുനീര്‍ നിന്റെ തുരുത്തിയില്‍ 
ആക്കി വെയ്ക്കേണമേ” എന്നാണ്‌ സങ്കീര്‍ത്തന 
ക്കാരന്‍ അപേക്ഷിക്കുന്നത്‌. കണ്ണുനീര്‍ തുകുമ്പോള്‍ 
മനസ്സലിയുന്ന ദൈവസന്നിധിയില്‍ പൊഴിക്കുന്ന 
ഒരു തുള്ളി കണ്ണുനീരും നിഷ്ഫലമാകയില്ല. തന്റെ 
ഭക്തന്റെ നിലവിളി അവന്‍ കേള്‍ക്കുന്നു. 

ഹന്നായുടെ (പാര്‍ത്ഥനയും കണ്ണുനീരുമെല്ലാം 
ഒരു മകനുവേണ്ടിയായിരുന്നു. മാതാപിതാക്കള്‍ 
അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ സത്യത്തിലേക്കാ 
ണ്‌ ഇത്‌ വിരല്‍ ചൂണ്ടുന്നത്‌. മക്കളുടെ നന്മ മാതാ 
പിതാക്കള്‍ അവര്‍ക്കുവേണ്ടി ചൊരിയുന്ന കണ്ണു 
നീരിന്റെയും അര്‍പ്പിക്കുന്ന പ്രാര്‍ത്ഥനകളുടെയും 
അളവനുസരിച്ചായിരിക്കും. മക്കള്‍ ജനിക്കുന്നതിന്‌ 
മുന്‍പേ അത്‌ നിര്‍വ്വഹിക്കാന്‍ കഴിയണം. ദീര്‍ഘ 
കാലം മക്കള്‍ക്കുവേണ്ടി കാത്തിരുന്നു പ്രാര്‍ത്ഥിച്ച 
തിന്റെയും കണ്ണുനീര്‍ ചൊരിഞ്ഞതിന്റെയും ഫല 
മായി ലഭിച്ച മക്കളാണ്‌ വി. വേദപുസ്തകത്തിലെ 
വിശ്വാസ വീരന്മാരില്‍ പലരും. അബ്രഹാമിനും 
സാറായ്ക്കും, ജനിച്ച യസേഫ്‌, മനോഹയുടെ 
പുര്രനായ ശിംശോൻ, ഇവിടെ പരാമര്‍ശിക്കപ്പെട്ട 
ശമുവേല്‍ പ്രവാചകന്‍, സഖറിയാ പുരോഹിത 
ന്റെയും എലിസബേത്തിന്റെയും പുര്രന്‍ വി. യോഹ 
ന്നാന്‍ സ്നാപകന്‍, വി. കന്യകമറിയാം എന്നിങ്ങനെ 
നീണ്ടുപോകുന്നു അവരുടെ പട്ടിക. കണ്ണുനീരിന്റെ 
സന്തതി ഒരിക്കലും നശിച്ചുപോകയില്ല എന്ന സത്യം 
ഇവിടെ വെളിവാകുന്നു. മക്കള്‍ക്ക്‌ നല്‍കാവുന്ന 
ഏറ്റവും വലിയ സമ്പാദ്യം അവര്‍ക്കുവേണ്ടി ദൈവ 
സന്നിധിയില്‍ പൊഴിക്കുന്ന കണ്ണുനീരാണ്‌ എന്ന്‌ 
ഹന്നാ നമ്മെ പഠിപ്പിക്കുന്നു. 

ഹന്നായുടെ കണ്ണുനീരും പ്രാര്‍ത്ഥനയും 
യഹോവ കാണുകയും കേള്‍ക്കുകയും ചെയ്തു. 
ഒരാണ്ടു കഴിഞ്ഞപ്പോള്‍ അവള്‍ ഗര്‍ഭം ധരിച്ച്‌ ഒരു 
മകനെ പ്രസവിച്ചുവെന്ന്‌ 1 ശമു. 1: 19 ല്‍ നാം 
വായിക്കുന്നു. ഇവിടെയും ഒരു കാര്യം തിരിച്ചറിയേ 
ണ്ടതുണ്ട്‌. അന്ന്‌ ഒരു ദിവസം ഹന്നാ ദേവാലയത്തില്‍ 
ചെന്ന്‌ കണ്ണുനീരു പൊഴിക്കുകയും ഹൃദയം പക 
രുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ്‌ ഈ അനു 
ഗ്രഹം ഹന്നായ്ക്കു ലഭിച്ചതെന്ന്‌ ചിന്തിക്കുവാന്‍ 
സാദ്ധ്യതയുണ്ട്‌. എന്നാല്‍ അദ്ധ്യായ ആരംഭം മുതല്‍ 
ശ്രദ്ധാപൂര്‍വ്വം വായിച്ചാല്‍ ഒരു കാര്യം മനസ്സിലാകും. 
മകനെ ലഭിക്കുവാന്‍ കാലതാമസം നേരിട്ടപ്പോള്‍ 
മുതല്‍ അവള്‍ കഴിച്ച പ്രാര്‍ത്ഥനയുടെ ഫലമാണ്‌ 
ഈ സനഭാഗ്യം. അവള്‍ക്ക്‌ സങ്കടം സഹിക്കാതെ 
വന്നപ്പോഴെല്ലാം പട്ടിണികിടന്നത്‌ പ്രതിഷേധം 
പ്രകടിപ്പിക്കുവാനായിരുന്നില്ല. ദൈവമുമ്പാകെ ഉപ 


back to 





വസിച്ചു പ്രാര്‍ത്ഥിച്ചു എന്നാണ്‌ അതിന്റെ അര്‍ത്ഥം. 
ഈ ദീര്‍ഘനാളത്തെ പ്രാര്‍ത്ഥനയും കണ്ണുനീരും 
കൂടാതെയാണ്‌ ആ ശിശു ജനിച്ചതെങ്കില്‍ അവന്‍ 
ശമുവേല്‍ പ്രവാചകനാകുമായിരുന്നില്ല. മുകളില്‍ 
ചുണ്ടിക്കാണിച്ച വാര്‍ദ്ധക്യത്തില്‍ ജനിച്ച മക്കളുടെ 
കാര്യത്തിലും ഇത്‌ സത്യമാണ്‌. മുട്ടിപ്പായി പ്രാര്‍ത്ഥി 
പ്പീന്‍, ഇടവിടാതെ പ്രാര്‍ത്ഥിപ്പിന്‍, എല്ലായ്പ്പോഴും 
പ്രാര്‍ത്ഥിപ്പീന്‍, ഉണര്‍ന്നും പ്രാര്‍ത്ഥിച്ചും കൊണ്ടി 
രിപ്പീന്‍ എന്നീ വേദവാക്യങ്ങളെല്ലാം ഈ സത്യ 
മാണ്‌ വെളിപ്പെടുത്തുന്നത്‌. ഇത്‌ ഒരു കാര്യംകൂടെ 
വെളിവാക്കുന്നു. ്രാര്‍ത്ഥനയോടൊപ്പം ക്ഷമയോട്‌ 
കാത്തിരിക്കുവാനുള്ള മനസ്സുള്ളവര്‍ക്കു മാത്രമാണ്‌ 
ഏവംവിധ അനുഗ്രഹങ്ങള്‍ ലഭ്യമാകുന്നത്‌. ഇന്നു 
നാം പ്രാര്‍ത്ഥിക്കാറുണ്ട. മനോവ്യസനത്തോടെ 
ഹൃദയം പകരാറുമുണ്ട്‌. പക്ഷെ ദൈവം ഇടപെ 
ടുന്ന നാള്‍ വരെ കാത്തിരിക്കുവാനുള്ള ക്ഷമ നമുക്ക്‌ 
നഷ്ടമായിരിക്കുന്നു. പ്രാര്‍ത്ഥനയുടെ മറുപടിക്ക്‌ 
നാം തന്നെ കാലപരിധി നിശ്ചയിക്കുന്നു. അതിനിട 
യില്‍ ലഭിച്ചില്ലെങ്കില്‍ നാം മറ്റു മാര്‍ഗ്ഗങ്ങള്‍ തേടും. 
ധൃതി പിടിച്ച നമ്മുടെ ജീവിത്രകമത്തില്‍ പെട്ടെന്നു 
കിട്ടുന്നതില്‍ മാര്രമായി പോകുന്ന നമ്മുടെ അനു 
ഗ്രഹവും ശ്രദ്ധയും ലാകിക ജീവിതത്തില്‍ എന്ന 
പോലെ ആത്മീയ ജീവിതത്തിലും പ്രാര്‍ത്ഥനയിലും 
കാത്തിരിക്കുവാനുള്ള ക്ഷമ നമുക്ക്‌ ഇല്ലാതായിരി 
ക്കുന്നു. ആരാധന ആധുനികവല്‍ക്കരിക്കണമെന്ന 
ആവലാതി ഈ അക്ഷമയുടെ പരിണിത ഫലമാണ്‌. 
ദൈവം നമ്മുടെ പ്രശ്നങ്ങളില്‍ തക്കസമയത്ത്‌ ഇട 
പെടുന്നവനാണ്‌. അത്‌ മുന്‍പാകയില്ല, പിന്‍പാകയു 
മില്ല. ഇവിടെ നമ്മുടെ മനോഭാവത്തിനാണ്‌ മാറ്റം 
ആവശ്യമായിരിക്കുന്നത്‌. എത്രകാലം പ്രാര്‍ത്ഥന 
യോടെ കാത്തിരിക്കുന്നുവോ അത്രയും അനുഗ്രഹ 
ത്തിന്റെ മാറ്റു വര്‍ദ്ധിക്കുമെന്ന്‌ ഹന്നായും ശമുവേല്‍ 
പ്രവാചകനും നമ്മെ പഠിപ്പിക്കുന്നു. 

നമ്മുടെ പ്രാര്‍ത്ഥന ഹന്നായുടെ പ്രാര്‍ത്ഥന 
പോലെ ഹൃദയം പകരുന്നതായി വളര്‍ന്നിട്ടുണ്ടോ? 
ദൈവസന്നിധിയില്‍ കരയുവാന്‍ നമുക്ക്‌ കണ്ണു 
നീരുണ്ടോ? ഓര്‍ത്തഡോകസിയുടെ ഹൃദയമായ 
ജീസസ്‌ പ്രയര്‍ നമ്മുടെ പ്രാര്‍ത്ഥനയാക്കുവാന്‍ 
നമുക്കു കഴിയുമോ? എന്നീ ചോദ്യങ്ങള്‍ നമ്മോടു 
തന്നെ ചോദിക്കാം. അനുകൂലമായി ഉത്തരം 
കണ്ടെത്തി ഈ പ്രാര്‍ത്ഥനാ ജീവിതത്തിന്റെ ഭാഗ 
മായി മാറ്റിയാല്‍ അത്‌ നമ്മുടെ ജീവിതത്തെ തന്നെ 
മാറ്റും. ആ മാറ്റത്തിനായി നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. 


+ 
%° 


www.bethelpatrika.org 


ഫാ. പി. കെ. കോശി ൦ 


സ്ലീബാ പെരുനാള്‍ (സെപ്റ്റംബര്‍ 14) 

ആരാധനാ വര്‍ഷത്തിലെ അവസാന കാലഘട്ട 
മാണ്‌ സ്ലീബാ കാലം. എ.ഡി. 4-90 നൂറ്റാണ്ടുമുതലാണ്‌ 
സ്ലീബായെപ്പറ്റിയുള്ള ആരാധനകളും പഠിപ്പിക്കലും സജീ 
വമായത്‌. എ.ഡി. 326-ല്‍ റോമന്‍ ചരക്രവര്‍ത്തിയായിരുന്ന 
കുസ്തന്തിനോസിന്റെ മാതാവ്‌ ഹേലനി രാജ്ഞി യെറു 
ശലേമില്‍ നിന്ന്‌ കര്‍ത്താവിനെ കുരിശിച്ച ര്രൂശ്‌ കണ്ടെ 
ത്തുകയും “മാര്‍ട്ടീറിയം' (രക്തസാക്ഷിയുടെ സ്ഥലം) 
“അനസ്റ്റാസിസ്‌' (പുനരുത്ഥാനം) എന്നീ രണ്ട്‌ ദേവാല 
യങ്ങള്‍ നിര്‍മ്മിച്ചു. സെപ്റ്റംബര്‍ 14 ന്‌ ഈ ദേവാലയ 
ങ്ങളുടെ പ്രതിഷ്ഠാകര്‍മ്മം നിര്‍വൃഹിക്കുകയും അന്നു 
മുതല്‍ ആണ്ടുതോറും സ്ലീബായുടെ മഹത്വീകരണ 
പെരുനാള്‍ (The feast of the exaltation of the Holy Cross) 
ആഘോഷിക്കുകയും ചെയ്യുന്നു. കുരിശ്‌ ഒഴിവാക്കാനുള്ള 
വിദ്യകള്‍ പലരും പ്രയോഗിക്കുന്ന ഈ കാലഘട്ടത്തില്‍ 
സ്ലീബായുടെ ചില പ്രത്യേകതകള്‍ ചിന്തിയ്ക്കാം. 
1. സ്പീബാ രക്ഷയുടെ ചിഹ്നം. 

മനുഷ്യ ലോകത്തിന്റെ മൂഴുവന്‍ രക്ഷയും സ്ഥാപി 
ച്ചിരിക്കുന്നത്‌ വി. സ്ലീബായിലാണ്‌. ആദാമിനെയും ഹവ്വാ 
യെയും സൃഷ്ടിച്ച ഏദനിലാക്കുന്നു. നന്മ തിന്മയുടെ അറി 
വിന്റെ വൃക്ഷവും ജീവവ്യക്ഷവും അവിടെ കാണുന്നു. 
കല്പന നിമിത്തം പാപവും പാപം നിമിത്തം മരണവു 
മുണ്ടാകുന്നു. പാപത്തില്‍ നിന്നും മരണത്തില്‍ നിന്നു 
മുള്ള രക്ഷക്കായി ജീവവൃക്ഷം, ജീവന്റെ വൃക്ഷത്തെ 
സ്ലീബായോടു ചേര്‍ത്ത്‌ പിതാക്കന്മാര്‍ പഠിപ്പിക്കുന്നു. 
സ്ലീബായാലാണ്‌ രക്ഷയുണ്ടായത്‌. ജീവവ്യക്ഷം അതിനെ 
മുന്‍കൂട്ടി സദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. “യെരുശലേമിലെ 
മേഛത നിമിത്തം നെടുവീര്‍പ്പിട്ടു കരയുന്ന പുരുഷന്മാ 
രുടെ നെറ്റിയില്‍ ഒരടയാളം ഇടുക” യെഹസ്‌കേ. 9:4 WI 
ബായുടെ അടയാളമാണ്‌ നെറ്റിയില്‍ രേഖപ്പെടുത്തപ്പെട്ടത്‌. 
(താവു” എന്ന അക്ഷരം). “കര്‍ത്താവിനെ ക്രൂശിക്കാന്‍ 
ഉപയോഗിച്ച കുരിശുമരം അറിയുന്നിടത്തോളം മറ്റു മരങ്ങ 
ളെക്കാളും വില കുറഞ്ഞതും നിസ്സാരവുമാണ്‌. എന്നാല്‍ 
കുരിശിന്റെ മരത്തടി രക്ഷാദായകമാണ്‌. അത്‌ ആത്മാവോ 


www.bethelpatrika.org 





ശക്തിയോ ഇല്ലാത്ത വെറും പദാര്‍ത്ഥമാണ്‌. എന്നാല്‍ 
അത്‌ ദൈവീക ശക്തി പ്രാപിച്ചു കഴിയുമ്പോള്‍ വലിയ 
അതിശയങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നതിന്‌ പര്യാപ്തമായി 
രൂപാന്തരപ്പെടുന്നു”” എന്ന്‌ നിസ്സായിലെ വി. ഗ്രീഗോ 
റിയോസ്‌ പഠിപ്പിക്കുന്നു. യേശു കുറ്റവാളിയായി നമു 
ക്കായി നിന്ദിതനായി തീര്‍ന്നു. പീഡനങ്ങള്‍ സഹിച്ച്‌ 
നമ്മുടെ രക്ഷയ്ക്കുവേണ്ടി കുരിശില്‍ മരിച്ചു. അങ്ങനെ 
കുരിശ്‌ ക്രിസ്തുവിന്റെ അനുയായികള്‍ക്ക്‌ രക്ഷയുടെ 
ചിഹ്നമായി മാറി. 
2, സ്ലീബാ സഹനത്തിന്റെയും 
പ്രതീകം. 

സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും കഷ്ടത 
യുടെയും പ്രതീകമാകുന്ന “കുരിശ്‌” ഒഴിവാക്കാനുള്ള 
വിദ്യകള്‍ ഇന്ന്‌ പല ക്രിസ്ത്യാനികളും പ്രയോഗിക്കുന്നു. 
കുറ്റവാളികളെ പീഡിപ്പിച്ച്‌ കൊല്ലുവാനുള്ള ഉപകരണ 
മായിരുന്നു കുരിശ്‌. അതിനാല്‍ കുരിശ്‌ കുറ്റവും, ശാപ 
വും, നിന്ദയും, ക്രൂരതയും, പീഡനവും, നിലവിളിയും, 
വേദനയും, മരണവും ഒക്കെ ധ്വനിപ്പിക്കുന്നതായിരുന്നു. 
എന്നാല്‍ യേശുവിന്റെ ര്രൂശീകരണത്തോടുകൂടി ആ അവ 
സ്ഥയില്‍ നിന്നും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും 
സ്നേഹത്തിന്റെയും അവസ്ഥയിലേക്കു മാറ്റിത്തീര്‍ത്തു. 
ക്രൂശിലെ മരണത്തോളം താഴ്ത്തി അനുസരണയുള്ളവ 
നായി (ഫിലി. 2:8) എന്നത്‌ ക്രൂശുമരണത്തിലെ നിന്ദ്യാവ 
സ്ഥയും അതിലൂടെ ത്യാഗത്തിന്റെയും വലിമയുടെയും (പ 
തീകവുമാണ്‌. ത്യാഗമില്ലാതെ രക്ഷാമാര്‍ഗ്ഗമില്ല. സമ്പത്തു 
വര്‍ദ്ധിച്ചതോടെ നിരാശയും വര്‍ദ്ധിച്ചു. ക്രിസ്തുവിന്റെ 
അടിപ്പിണരാല്‍ (1 പത്രോ. 2:24) സൌഖ്യം നല്‍കുകയും 
അഹങ്കാരത്തില്‍ നിന്നും തിന്മയില്‍ നിന്നും മോചനവും 
നല്‍കി ത്യാഗത്തിനും സഹനത്തിനും അടയാളമായി 
സ്ലീബായെ നല്‍കി. 
3, സ്ലീബാ സ്വര്‍ഗുത്തെയും ഭൂമിയെയും 
സംയോജിപ്പിക്കുന്നു. 

സ്വര്‍ഗ്ഗത്തെയും ഭൂമിയെയും ഒന്നാക്കുന്ന മരമാണ്‌ 
കുരിശുമരം. കുരിശുവരയുടെ സാരാംശത്തെക്കുറിച്ച പ 


ത്യാഗത്തിന്റെയും 


back to Index 





സെച്റംബര്‍ 
www.bethelpatrika.org 


റയുന്നത്‌ ഇടത്തേതിന്റെ മക്കളായവരെ വലത്തേതിന്റെ 
മക്കളാക്കാന്‍ സ്വര്‍ഗ്ഗത്തില്‍ നിന്ന്‌ ഭൂമിയിലേക്കു വന്ന 
ദൈവം അന്യോന്യമുള്ള സംയോജിപ്പ്‌ സാധ്യമാക്കി. 
രണ്ടു തണ്ടുകള്‍ കുരിശിന്‌ മുകളിലേക്കും താഴേക്കും 
ഇരുവശങ്ങളിലേക്കുമുള്ള ബന്ധം കാണിക്കാന്‍. മരം 
നീണ്ടു നിവര്‍ന്നു നിന്ന്‌ ചില്ലകള്‍ വിടര്‍ത്തി സൂര്യനി 
ലേക്ക്‌ നോക്കുന്ന പ്രകാരം കുരിശിന്റെ ശിഖരങ്ങള്‍ 
സ്വര്‍ഗ്ഗത്തിലേക്കും ഭൂമിയിലേക്കും ഇരുവശങ്ങളിലേക്കും 
ലക്ഷ്യമിടുന്നു. സ്വര്‍ഗ്ഗവും ഭൂമിയും തമ്മിലും മനുഷ്യനും 
മനുഷ്യനും തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലു 
മുള്ള സംയോജനമാണ്‌ സ്ലീബായിലൂടെ ലക്ഷ്യമാക്ക 
പ്പെടുന്നത്‌. ഇരുപക്ഷത്തെയും ദൈവത്തോടു നിരപ്പിച്ചു 
എന്നത്‌ (എഫേ. 2:16) മനുഷ്യവര്‍ഗ്ഗം മുഴുവനായുള്ള 
ഐക്യത്തിന്റെ ചിത്രം. 
4. സീബാ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും. 

ജീവനുള്ളതിനു മാശ്രമേ ജീവിപ്പിക്കാന്‍ കഴിയു. 
ജീവിപ്പിക്കാന്‍ കഴിവുള്ളതിനാല്‍ ജീവന്‍ അതില്‍ നില 
നില്‍ക്കുകയും ചെയ്യുന്നു. വി. കൂദാശകളില്‍ സ്ലീബായാല്‍ 
മുശ്രകുത്തപ്പെടുന്നതു തന്നെ ജീവനുള്ളതും ജീവിപ്പി 
ക്കുന്നതുമായ സ്ലീബായുടെ അടയാളത്താല്‍ എന്നു പ 
റഞ്ഞാണ്‌. ഹേലനീ രാജ്ഞി കണ്ടെടുത്ത കുരിശുക 
ളില്‍ മൃതനായ ബാലന്റെ ശരീരം മാറി മാറി വയ്ക്കപ്പെ 
ടുപ്പോള്‍ ബാലന്‍ ജീവന്‍ (പ്രാപിച്ച കുരിശാണ്‌ കര്‍ത്താ 
വിന്റെ കുരിശ്‌ എന്ന്‌ ബോധ്യമായത്‌. അങ്ങനെ സ്ലീബാ 
ജീവന്‍ നല്‍കാന്‍ പ്രാപ്തമാണ്‌ എന്ന്‌ വിശ്വസിച്ചു. സ്ലീബാ 
യുടെ ജീവാവസ്ഥയെപ്പറ്റി പല പാരമ്പര്യങ്ങളും ഉണ്ട്‌. 
ആദം പറുദീസയില്‍ നിന്ന്‌ ബഹിഷകൃതനായപ്പോള്‍ 
ജീവവ്യക്ഷത്തിന്റെ ഒരു കമ്പു കൊണ്ടുപോയി എന്നും 
മോറിയാമലയില്‍ സ്ഥാപിച്ചതായും ഐതിഹ്യമുണ്ട്‌. 
അങ്ങനെ മോറിയാമല ആരാധനാകേന്ദ്രമായെന്നും 
അതിനാലാണ്‌ അബ്രഹാം ഇസഹാക്കിനെ ബലിക്കായി 
മോറിയാ മലയില്‍ കൊണ്ടുപോയതെന്നും പറയപ്പെടുന്നു. 
മറ്റൊരൈതിഹ്യം മല്കിസദേക്ക്‌ പുരോഹിത ശുശ്രൂഷ 
നിര്‍വൃഹിച്ചത്‌ ഈ മലയില്‍ എന്ന്‌. മോറിയായില്‍ നട്ട 
കമ്പ്‌ വളര്‍ന്ന വൃക്ഷത്തില്‍ നിന്നാണ്‌ ശലോമോന്‍ 
യറുശലേം ദേവാലയ പണിക്ക്‌ തടി ശേഖരിച്ചതായും 
ശലോമോന്റെ തോട്ടത്തില്‍ ഒരുഭാഗം നട്ടതായും പറയ 
പ്പെടുന്നു. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ലീബാ 
യാല്‍ മുദ്രകുത്തപ്പെടുമ്പോള്‍ നിതൃജീവനംശികളായി 
വിശ്വാസി മാറ്റപ്പെടുന്നു. 
5. സ്ലീബാ വിജയപതാകയാണ്‌. 

ഹേലനീ രാജ്ഞി കണ്ടെടുത്ത കുരിശ്‌ റോമി 
ലേക്ക്‌ കൊണ്ടുപോകുകയും മാക്സന്തിയുസുമായുള്ള 
യുദ്ധത്തില്‍ കുസ്തന്തീനോസിന്റെ സൈന്യം തങ്ങളുടെ 
പതാകയില്‍ കുരിശടയാളം വഹിച്ച്‌ യുദ്ധം ചെയ്യുകയും 
വിജയിക്കുകയും ചെയ്യുന്നു. ശുഭചിഹ്നം താന്‍ സ്ലീബാ 
വിജയക്കൊടി താന്‍ സ്ലീബാ, നമ്മെ രക്ഷിച്ചിടും സ്ലീബാ 
യില്‍ പുകഴുന്നു നാം എന്ന്‌ ആരാധനയില്‍ സ്ലീബായെ 
സ്മരിക്കുമ്പോള്‍ രക്ഷിതസംഘത്തിന്റെ ജയോത്സവ 
ത്തിലെ വിജയപതാകയാണ്‌ സ്ലീബാ എന്ന വി. പൌലോ 
സിന്റെ (കൊലോസ്യ. 2:15) ചിന്ത യാഥാര്‍ത്ഥ്യമാണ്‌. 
നിസ്സായിലെ വി. ഗ്രീഗോറിയോസിന്റെ പ്രബോധനത്തില്‍ 
“ക്രൂശിന്റെ തടിയുടെ ശകലങ്ങള്‍ വഴി പല അത്ഭുത 
ങ്ങളും നടക്കുന്നതായി” ഓര്‍മ്മിപ്പിക്കുന്നത്‌. 
6. WIMI ക്രിസ്തുവിലേക്കുള്ള മാര്‍ഗ്ഗം. 

കുരിശിന്റെ മാര്‍ഗ്ഗം കര്‍ത്താവു കാണിച്ചു തന്നിട്ടു 
ലോകത്തിനു ജീവന്‍ നല്‍കി. കുരിശില്‍ക്കൂടി ക്രിസ്തുവി 
ലേക്കുള്ള വഴി കണ്ടെത്തണം. കുരിശ്‌ ക്രിസ്തുമതത്തിന്റെ 


back to 





ചിഹ്നവും മാര്‍ഗ്ഗവുമാണ്‌. ക്രിസ്തുവിനെ എല്ലാവര്‍ക്കും 
ഇഷ്ടമാണ്‌ എന്നാല്‍ ക്രിസ്തുമതത്തെയും അതിന്റെ 
ചിഹ്നമായ കുരിശിനെയും എല്ലാവര്‍ക്കും ഒരേപോലെ 
സ്വീകാര്യമല്ല. കാരണം പലരുടെയും നോട്ടത്തില്‍ ലോക 
ത്തില്‍ വിജയം നേടിയ ഒരു ആഗോള വ്യവസ്ഥാപിത 
മതസംഘടനയുടെ “ബിസിനസ്സ്‌ ലോഗോ” ആണ്‌ ഇന്ന്‌ 
കുരിശ്‌. ക്രിസ്തു ഇന്ന്‌ ഈ സംഘടനയ്ക്ക്‌ (ക്രിസ്തീയ 
തയ്ക്ക്‌) അന്യനായിരിക്കുന്നു. സമ്പത്തു വര്‍ദ്ധിച്ചതോടെ 
നിരാശയും വര്‍ദ്ധിച്ചു. ക്രൂശിന്റെ മാര്‍ഗ്ഗം ഇന്ന്‌ ആര്‍ക്കും 
വേണ്ടാതായിരിക്കുന്ന അവസ്ഥ. 

യെരുശലേമിലെ വി. കൂറിലോസ്‌ എ.ഡി. 350 
ല്‍ വിശ്വാസ പഠിതാക്കള്‍ക്കു നല്‍കുന്ന പ്രബോധന 
ത്തില്‍ “യേശു നമ്മുടെ പാപങ്ങള്‍ക്കുവേണ്ടി ക്രൂശിക്ക 
പ്പെട്ടു. ലോകം മുഴുവന്‍ കുരിശിന്റെ തടിയുടെ ശകല 
ങ്ങള്‍ കൊണ്ട്‌ നിറഞ്ഞിരിക്കുന്നു. കര്‍ത്താവിന്റെ കുരിശ്‌ 
ഗോഗുല്‍ത്തായില്‍ സ്ഥിതിചെയ്യുന്ന മാര്‍ട്ടിറിയം ദേവാ 
ലയത്തില്‍ ഉണ്ടെന്നും കുരിശിന്റെ ശകലങ്ങള്‍ ലോക 
മെമ്പാടും വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു'” എന്നും 
രേഖപ്പെടുത്തിയിരിക്കുന്നു. 

ക്രൂശിന്റെ മാര്‍ഗ്ഗം കര്‍ത്താവു കാണിച്ചു തന്നു. 
ക്രിസ്തു സഭ ദൈവനീതിക്കുവേണ്ടി കഷ്ടമനുഭവിച്ച കാല 
ത്തെല്ലാം സഭ വര്‍ദ്ധിതമായി തീര്‍ന്നു. സഭ എപ്പോള്‍ 
സുഖവും സന്തോഷവും സൌകര്യങ്ങളും പ്രാപിച്ചുവോ 
അപ്പോഴെല്ലാം അതിന്‌ ഈര്‍ദ്ധഗതി ഉണ്ടായിട്ടുണ്ട്‌. ആക 
യാല്‍ കുരിശില്ലാതെ കിരീടമില്ല. കുരിശിന്റെ മാര്‍ഗ്ഗമാണോ 
കുരിശിന്റെ വാഹകരാണോ നാം. ആത്മപരിശോധ 
നയ്ക്കും ഇടം നല്കട്ടെ സ്ലീബായുടെ മഹത്വീകരണ 
പെരുനാള്‍. 
സ്ലീബാ പെരുനാളിനുശേഷം ഒന്നാം 
(സെപ്റ്റംബര്‍ 21) : മര്‍ക്കോ. 13:28-37 

“നാഥാനിന്‍മൃതിയോര്‍ത്തെങ്ങള്‍ 

നിന്നുത്ഥാനമതേറ്റോതി 

കാക്കുന്നുനിന്‍പുനരാഗമനം 

വാഴ്വരുളുക ഞങ്ങള്‍ക്കെന്നും.” കര്‍ത്താവിന്റെ 
പുനരാഗമനത്തെക്കുറിച്ചുള്ള ചിന്തയാണ്‌ സ്ലീബാ കാലഘ 
ടുത്തിലെ പ്രതിപാദ്യം. യേശുവിന്റെ ഒന്നാം വരവില്‍ തന്നെ 
യുഗാന്ത്യം ആരംഭിച്ചു. അതിന്റെ പൂര്‍ത്തീകരണമാണ്‌ 
വരാനിരിക്കുന്ന യുഗാന്ത്യം രക്ഷ എന്നതും ഇപ്രകാരം. 
രക്ഷിക്കപ്പെട്ടു എന്ന ഭൂതകാലത്തില്‍ അല്ല മറിച്ച്‌ ആരം 
ഭിച്ച്‌, തുടരുന്ന, പൂര്‍ത്തീകരിക്കപ്പെടുന്ന രക്ഷാ പദ്ധതി 
യാണ്‌. വിശ്വസിച്ചതുകൊണ്ട്‌ മാത്രം രക്ഷയാകുന്നില്ല. 
ഭൂതകാല, വര്‍ത്തമാനകാല, ഭാവികാല അവസ്ഥാവിശേ 
ഷമാണ്‌ രക്ഷയും യുഗാന്ത്യവും. രക്ഷിക്കപ്പെട്ടു (റോമ. 
8:24) രക്ഷിക്കപ്പെടുന്നു (1 കോരി. 1:18), രക്ഷിക്കപ്പെടും 
(അപ്പോ. 15:1) ഈ ത്രിവിധ കാലാനുഭവം രക്ഷയ്ക്കുള്ള 
തിനാല്‍ നാമും വാങ്ങിപ്പോയവരും ഒന്നിച്ചെങ്കിലേ രക്ഷാ 
പൂര്‍ത്തി പ്രാപിക്കുകയുള്ളു (എബ്രാ. 11:40). ലൂക്കോ. 
15 ല്‍ പറയുന്ന ഉപമകളില്‍ ദ്രഹ്മ നഷ്ടമായി എങ്കിലും 
വീട്ടില്‍ തന്നെയുണ്ട്‌ അടിച്ചുവാരി നോക്കണം. കാണാ 
തായ ആട നഷ്ടമായി എങ്കിലും നാട്ടില്‍ തന്നെയുണ്ട്‌, 
കണ്ടുപിടിക്കണം. ഈ അവസ്ഥ തന്നെയാണ്‌ നമ്മിലും 
രക്ഷയുടെയും യുഗാന്ത്യത്തിന്റെയും അവസ്ഥ. ദൈവ 
രാജ്യവും ആരംഭിച്ചതും തുടരുന്നതും പൂര്‍ത്തീകരിക്ക 
പ്പെടേണ്ടതുമാണ്‌. പിതാവിന്റെ സ്വന്തം കാര്യത്തിലും 
അധികാരത്തിലുമുള്ളതിനെ മനുഷ്യന്റെ കണക്കുകൂ 
ട്ടലുകള്‍ക്കതീതമാണ്‌. (മര്‍ക്കോ. 13:32, അപ്പോ. 16,7) 


ഞായര്‍ 


www.bethelpatrika.org 





യുഗാന്ത്യത്തിന്റെ ചില സൂചനകള്‍ 
1. യറുശലേമിന്റെ നാശം 

യുഗാന്ത്യത്തിന്റെ ആരംഭം യെറുശലേമിന്റെയും 
യറുശലേം ദേവാലയത്തിന്റെയും നാശത്തോടു കൂടിയാണ്‌ 
എന്ന്‌ സൂചിപ്പിക്കുന്നു. യെറുശലേം “എന്നും തുടര്‍ന്നു 
കൊള്ളും” എന്ന സങ്കല്പം നിലനില്‍ക്കില്ല എന്ന്‌ യേശു 
കല്പിക്കുന്നു (ലൂക്കോ. 21:5,6). മനോഹരം എന്ന്‌ വിശേ 
ഷിപ്പിച്ചതും നിലനില്‍ക്കും എന്ന്‌ വിശ്വസിച്ചതുമായ പ 
ലതും നാമാവശേഷമായി. ഒന്നാം സൂചനയും സംഭവി 
ച്ചു. ശലോമോന്‍ പണിത ദേവാലയം ബാബിലോണി 
യന്‍ ആക്രമത്തില്‍ നശിപ്പിക്കപ്പെട്ടു. സെറുബാബേല്‍ 
നിര്‍മ്മിച്ചത്‌ ബി.സി. 3-ാം നൂറ്റാണ്ടില്‍ അന്തിയോക്കസ്‌ 
എപ്പിഫാനസ്‌ തകര്‍ത്തുകളഞ്ഞു. 

മക്കാബിയരുടെ കാലത്ത്‌ പുതുക്കിപ്പണിത്‌ പുന 
പ്രതിഷഠിക്കപ്പെട്ടു എങ്കിലും വീണ്ടും നശിപ്പിക്കപ്പെടുന്നു. 
യേശുവിന്റെ കാലത്ത്‌ കാണപ്പെട്ട യെരുശലേം ദേവാ 
ലയം ഹെരോദാവിന്റെ കാലത്ത്‌ പുന്പപതിഷഠിക്കപ്പെട്ടത്‌. 
അതും കല്ലിന്മേല്‍ കല്ലു ശേഷിക്കാതെ എ.ഡി. 70-0 
റോമന്‍ ആക്രമത്താല്‍ നാമാവശേഷമായി. യുഗാന്ത്യ 
ത്തിന്റെ ആദ്യസൂചനയായി ഇന്നും പണിയപ്പെടാത്ത 
യെറുശലേമും യെറുശലേം ദേവാലയവും. 
2, യുഗാന്ത്ൃത്തിന്റെ രണ്ടാം സൂചന അസാധാരണ 
കാഴ്ചകള്‍. 

യുദ്ധം, ഭൂകമ്പം, കലഹം, ക്ഷാമം, മഹാവ്യാധി, 
ആകാശക്കാഴ്ചകള്‍ തുടങ്ങി അസാധാരണമായ പല 
ദൃശ്യങ്ങളും യുഗാന്ത്യ സൂചനകള്‍ (ലൂക്കോ. 21:9-11). 
പണ്ട്‌ യുദ്ധങ്ങള്‍ തമ്മില്‍ അകലങ്ങള്‍ ഉണ്ടായിരുന്നു 
declared war and undeclared war. കര്‍ത്താവിന്റെ കാലത്ത്‌ 
നടന്നു, ഇന്നും നടക്കുന്നു. തുടരെയുള്ള യുദ്ധങ്ങള്‍ 
ലോകത്തെവിടെയെങ്കിലും എല്ലാ ദിവസവും യുദ്ധങ്ങള്‍ 
നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഹര്‍ത്താലു 
കളും ബന്ദുകളും പോലെ പ്രഖ്യാപിക്കപ്പെട്ടും പൊടുന്ന 
നെയും. അസാധാരണ കാഴ്ചകള്‍ അധികമായി നടന്നു 
കൊണ്ടിരിക്കുന്നു. 
3, തെറ്റിക്കുന്ന ഉപദേഷഠാക്കളും വിശ്വാസത്യാഗവും. 

യുഗാന്തൃത്തിന്റെ മൂന്നാം സൂചനയാണ്‌ തെറ്റി 
ക്കുന്ന ഉപദേഷ്ഠാക്കളുടെ രംഗ്രപവേശനവും വിശ്വാസ 
ത്യാഗവും. ഏദന്‍ തോട്ടത്തില്‍ തന്നെ തെറ്റിക്കുന്ന ഉപ 
ദേഷ്ഠാവിന്റെ രംഗപ്രവേശം ഉണ്ടായിരുന്നു. ഇന്ന്‌ ഏറ്റം 
അധികമായി കാണുന്നതും തെറ്റിക്കുന്ന ഉപദേഷ്ഠാക്കളും 
വിശ്വാസത്യാഗവുമാണ്‌. വിശ്വാസത്തെ വൃഭിചരിക്കുന്ന 
സമൂഹം അധികമായിരിക്കുന്നു. കര്‍ത്താവിന്റെ പേരില്‍ 
എന്തെല്ലാം അടയാളങ്ങളും അവകാശവാദങ്ങളും പോരാ 
ടടങ്ങളും നടത്തുന്ന പ്രഖ്യാപനവും പ്രവചനവും. അധര്‍മ്മ 
മൂര്‍ത്തികളുടെ രംഗ്രപവേശനവും. അധര്‍മ്മങ്ങള്‍ പെ 
രുകുകയും ചെയ്യുന്ന അവസ്ഥ. മതക്കേന്ദ്രങ്ങളില്‍ തുട 
ങ്ങുന്നു അധര്‍മ്മമൂര്‍ത്തികളുടെ പ്രവര്‍ത്തനം. എതിര്‍ 
ക്രിസ്തുവിന്റെ പ്രവര്‍ത്തി (മിശേ രവൃശമെ അന്തിക്രി 
സ്തുവല്ല. (ലൂക്കോ. 218; മത്തായി 24:5,6,24; 2 തെസ്സ. 
2:3-9; 1 യോഹ. 2:18-22; 2 യോഹ. 7; വെളി. 12,13,20 
അദ്ധ്യായങ്ങള്‍). ശ്ഹീമാ നമസ്കാര ശനി സുത്താറ 
യില്‍ ബോവുസ്സാ................ അന്ത്യകാലം വന്നെത്തുമ്പോള്‍ 
ഭൂവിനുനാശം.................... ദിനമാസന്നം കൃപ തോന്നേണം 
എന്നത്‌ ദൈവനാമത്തിനും മശിഹാനാമത്തിലും പെരു 
കപ്പെടുന്ന അധര്‍മ്മ മുര്‍ത്തിയുടെയും ദുഷ്ടതയുടെയും 
സൂചനകള്‍. 
4. രക്ഷിതഗണത്തിന്റെ കഷ്ടതകള്‍. 

ദൈവജനത്തിന്റെ കഷ്ടതകള്‍ അധികമായി 
വര്‍ദ്ധിക്കുകയും മനുഷ്യരുടെ ദുഷുതകള്‍ പെരുകുകയും 
www.bethelpatrika.org 





23 


സെച്റംബര്‍ 


=f www.bethelpafrika.org 
ചെയ്യുന്ന അവസ്ഥ. തിന്മകള്‍ വര്‍ദ്ധമാന രീതിയില്‍ പെ 


രുകുന്ന അവസ്ഥ ഇന്ന്‌ അധികം. (മത്താ. 24:9-15; മര്‍ക്കോ. 
13:9-13; 2 തിമോ. 3:1-13). 
5. ലോകത്തില്‍ പ്രകൃതിയുടെ അവസ്ഥാന്തരങ്ങള്‍. 

ലോകഗതികള്‍ക്ക്‌ അന്ത്യം ഉണ്ടാവുകയും അവ 
സ്ഥകള്‍ മാറ്റപ്പെടുകയും ചെയ്യും. രൂപാന്തരം ഉണ്ടാകുന്നു. 
മരിച്ചവര്‍ക്ക്‌ പുനരുത്ഥാനവും ജീവിച്ചിരിക്കുന്നവര്‍ക്ക്‌ 
രൂപാന്തരവും. രൂപാന്തരത്തില്‍ വ്യത്യാസങ്ങളും വ്യത്യ 
സ്തതകളും ഉണ്ടാകും. (1 കൊരി. 15:20-58; 1 തെസ്സ. 
4:13-18; 2 പത്രോ. 3:10-13; 2 കൊരി. 5:7-9). 
6. ന്യായവിധിയും തെരഞ്ഞെടുപ്പും. 

യേശുവിന്റെ രണ്ടാം വരവും അതോടുചേര്‍ന്ന്‌ 
ന്യായവിധിയും തെരഞ്ഞെടുപ്പും ഉണ്ടാകുന്നു. നമ്മുടെ 
സങ്കല്പത്തിനു ചേരുന്ന രീതിയിലുള്ള രണ്ടാം വരവല്ല 
(മത്താ. 24:30-31; 25:31-46; വെളി. 22:1220; 1 കോരി. 16:22). 
ക്രിസ്ത്യാനിക്കു ന്യായവിധിയില്ല എന്ന്‌ പഠിപ്പിക്കുന്നവ 
രുണ്ട്‌. എന്നാല്‍ ക്രിസ്തുവിലായവര്‍ പാപമരണത്തില്‍ 
നിന്ന്‌ ഒഴിയപ്പെടും എങ്കിലും ന്യായവിധിയില്‍ നിന്ന്‌ 
മാറ്റപ്പെടുന്നില്ല (2 കോരി. 5:10; റോമ. 14:10). 

യുഗാന്ത്യം അഥവാ രണ്ടാം വരവ്‌ യാഥാര്‍ത്ഥ്യ 
മാക്കപ്പെടുന്ന സൂചനകള്‍ ഉള്ളതിനാല്‍ ഉണര്‍ന്നും 
പ്രാര്‍ത്ഥിച്ചും ജാഗ്രതയിലും ആയിരിക്കുക. പുനരാഗമ 
നത്തിന്റെ സൂചനകളില്‍ നിന്നും യാഥാര്‍ത്ഥ്യത്തിലേക്ക്‌ 
വിശ്വാസി എത്തേണ്ടിയിരിക്കുന്നു. അത്തിയില്‍ ഇല 
മുളയ്ക്കുന്നത്‌ വസന്തകാല സൂചനപോലെ ലോകസം 
ഭവങ്ങള്‍ യേശുവിന്റെ വരവിന്റെ സൂചനകള്‍. സൂചന 
കള്‍ ചൂണ്ടുപലകയാണ്‌. സൂചനകളിലൂടെ വ്യക്തവും 
തീര്‍പ്പുള്ളതുമായ കാര്യം വന്നെത്തുന്നു. ആരും ശ്രദ്ധി 
ക്കാനില്ലാത്തപ്പോഴും മറ്റൊരുവനും കാണാനില്ലാത്ത 
പ്പോഴും നല്ലതു ചെയ്യുന്നതാണ്‌ ആര്‍ജ്ജവത്വം. ലോക 
ത്തിലേക്കും ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ 
ഫാസിസമോ, കമ്മ്യൂണിസമോ, ഫ്യൂഡലിസമോ ഒന്നുമല്ല 
മറിച്ച്‌ സൊമ്നാബുലിസം (Somnabulism) എന്നു പറയും. 
അതായത്‌ ഉറങ്ങിക്കൊണ്ടു നടക്കുന്ന അവസ്ഥ (Sleep 
walking). തിന്മയ്ക്കും അന്ധകാരശക്തിക്കും എതിരെ 
ജാഗ്രത പാലിക്കുക. 

ഹാസ്യ സാഹിത്യ പ്രതിഭയായ മാര്‍ക്ക്‌ ട്വയിന്‍ 
“ചെയ്തതിനെ ഓര്‍ത്തല്ല ചെയ്യാതെ പോയതിനെക്കു 
റിച്ചാവും 20 വര്‍ഷങ്ങള്‍ക്കുശേഷം നിരാശപ്പെടുക 
എന്നു പറയുമ്പോള്‍ നിതാന്തജാഗ്രതയുടെ ആവശ്യം 
ഇതില്‍ ദര്‍ശിക്കാം. 

സഭയുടെ പ്രാര്‍ത്ഥനയോടും ആദിമ ക്രിസ്തീയ 
സമൂഹത്തിന്റെ പ്രാര്‍ത്ഥനയോടും നമുക്കു ചേരാം. 
“കര്‍ത്താവേ വേഗം വരേണമെ” ചെമ്മനം ചാക്കോ 
യുടെ കവിതയില്‍ കര്‍ത്താവ്‌ വരരുത്‌ എന്ന്‌ പറയുന്നു. 
കാരണം ഒന്നാം വരവില്‍ 33 മ്മ വര്‍ഷം ഈ ജനം ഭൂമി 
യില്‍ യേശുവിനെ നിലനിര്‍ത്തി. അന്ന്‌ ഒരു കുരിശുമരമേ 
നല്‍കിയുള്ളു. ഇപ്പോള്‍ യേശു വന്നാല്‍ മൂന്നു ദിവസം 
പോലും ഭൂമിയില്‍ നിലനിര്‍ത്തുകയില്ല. മാത്രവുമല്ല 
ഇന്ന്‌ എവിടെയും കുരിശുകളാകയാല്‍ ഈ കുരിശുക 
ളിലെല്ലാം തുങ്ങപ്പെടേണ്ടിവരും. എങ്കിലും കര്‍ത്താവേ 
നീ വേഗം വരേണമെ എന്ന്‌ കവി സമാപിപ്പിച്ചിരിക്കു 
ന്നു. നമുക്കും പ്രാര്‍ത്ഥിക്കാം മാറാനാത്താ കര്‍ത്താവേ 
വേഗം വരേണമേ. 
സ്ലീബാ പെരുനാളിനുശേഷം രണ്ടാം 
(സെപ്റ്റംബര്‍ 28) : വി. മത്താ. 16:5-12 

സ്ലീബാ കാലഘട്ടം മുന്നറിയിപ്പുകളുടെ കാല 
മാണ്‌. യേശുവിന്റെ പുനരാഗമനത്തിനായി ഒരുങ്ങുന്ന 
വിശ്വാസികള്‍ പരീശന്മാരുടെയും സദൂക്യരുടെയും പുളി 


ഞായര്‍ 


back to 


സെപ്റ്റംബര്‍ 
www.bethelpatrika.org & 
മാവിനെ സൂക്ഷിക്കാന്‍ കല്പിക്കുന്നു. 
1. അപകടകരമായ പുളിപ്പുകള്‍ തിരിച്ചറിയുക. 

പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിമാവ്‌ 
സൂക്ഷിച്ചുകൊള്ളാന്‍ യേശു കല്പിക്കുന്നു. “ഡുസു 
മൈന്‍” ducumine എന്ന പുളിച്ചമാവ്‌ എന്ന പദത്തിന 
BON “സാക്രമികം' “സ്വാധീനം” എന്നാണ്‌. നന്മയാലും 
തിന്മയാലും സ്വഭാവവും സാന്നിദ്ധ്യവും സാം്രമികമാണ്‌ 
എന്നത്‌ പ്രധാനം. നന്മയെ തിന്മയാക്കാനും തിന്മയെ 
നന്മയാക്കാനും പരീശന്മാര്‍ക്കു കഴിയുമായിരുന്നു. ഇത്‌ 
അവരുടെ പ്രകൃതമാണ്‌. ദുരുപദേശം സഭാഗാ്രത്തെ 
മുഴുവന്‍ ബാധിക്കും. വിപരീതോപദേശം സൂക്ഷിക്കണമെ 
ങ്കില്‍ സത്യോപദേശം പഠിക്കണം ഒപ്പം വിരുദ്ധോപദേശം 
തിരിച്ചറിയുകയും വേണം. ദുരുപദേശം വിതയ്ക്കുന്ന 
പുരുഷന്മാര്‍ നിങ്ങളില്‍ തന്നെ ഉണ്ടാകും എന്നു പറയു 
ന്നു. മാത്രമല്ല ദുരാദായം ഉദ്ദേശിച്ചാണ്‌ ദുരുപദേഷ്ഠാക്കള്‍ 
വരുന്നതും. (അപ്പോ. 20:30; തീത്തോ. 1:11). 

ചൂയിംഗം കഴിച്ചാല്‍ മുഖവ്യായാമം ലഭിക്കും 
എന്ന പരസ്യം ടി.വി. യില്‍ കാണിക്കുമ്പോള്‍ ചൂയിംഗം 
അപകടകരമായ പുളിപ്പാണ്‌ എന്ന്‌ മനസ്സിലാക്കേണ്ടി 
യിരിക്കുന്നു. ചൂയിംഗം മുഖാന്തിരം ശരീരത്തിനുണ്ടാ 
കാവുന്ന രോഗത്തെക്കുറിച്ച ബോധ്യം വേണം. തിന്മ 
നന്മയ്ക്കായി ചിത്രീകരിക്കുന്ന ദൌത്യം ഇന്ന്‌ മാധ്യമ 
ങ്ങള്‍ ഏറ്റെടുത്തിരിക്കുന്നു. യേശുവിന്റെ കാലത്ത്‌ പ 
രീശന്മാരും സദൂക്യരും നിര്‍വൃഹിച്ച ഇത്തരം ദൌത്യം 
ഇന്നത്തെ മാധ്യമങ്ങള്‍ ഏറ്റെടുക്കുമ്പോള്‍ എത്ര അപക 
ടകരമായ പുളിപ്പുകളാല്‍ തലമുറ സ്വാധീനിക്കപ്പെടുന്നു. 

പരീശന്മാരുടെ പഠിപ്പിക്കലുകളും സാദൂക്യരുടെ 
ആരാധനകളും പുറം കാഴ്ചകളായി അധഃപതിക്കുന്ന. 
പെരുന്നാളുകളും ഉത്സവങ്ങളും ബാഹ്യമോടികളോടെ 
നിര്‍വൃഹിക്കപ്പെടുമ്പോള്‍ പശ്ചാത്താപത്തിലേക്ക്‌ നയി 
ക്കുന്നില്ലെങ്കില്‍ അത്‌ സമൂഹത്തിന്റെയും സഭയുടെയും 
തലമുറയുടെയും അധഃപതനത്തിന്റെ തുടക്കമാണ്‌. 
ആത്മീക ജീവിതത്തെ അപകടപ്പെടുത്തുന്ന വ്യര്‍ത്ഥ 
സ്വാധിനങ്ങള്‍ക്കു പകരം നന്മയുടെ കൂട്ടുകള്‍ സ്വീക 
രിക്കപ്പെടണം (1 പത്രോ. 4:2-4). ആത്മീകതയുടെ 
അന്തകരാകുന്ന ദുര്‍ഗന്ധം വമിപ്പിക്കുന്ന പുളിപ്പുകള്‍ 
തിരിച്ചറിയുക. വേഷത്തിലെ ആത്മികനെയും ജീവിത 
ത്തിലെ അനാത്മീകനെയും തിരിച്ചറിയുക. 
2, യേശുവിന്റെയും ശിഷ്യരുടെയും ചിന്താഗതിയിലെ 
അന്തരം. 

യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ചിന്തകളും 
വാക്കുകളും തമ്മില്‍ അധികം അന്തരം ഉണ്ട്‌. യേശു 
വിനോടുകൂടെ നടന്നവരും യേശുവില്‍ നിന്ന്‌ അനു 
ഗ്രഹം പ്രാപിച്ചവരുമായ ശിഷ്യന്മാര്‍ക്ക്‌ യേശുവിന്റെ 
വാക്കുകളെയും പ്രവര്‍ത്തികളെയും മനസ്സിലാക്കാന്‍ 
പ്രയാസം. യേശു പുളിച്ചമാവ്‌ സൂക്ഷിക്കാന്‍ പറഞ്ഞത്‌ 
തനിക്ക്‌ ഭക്ഷിക്കാന്‍ അപ്പം ഇല്ലാതെ വന്നതിനാല്‍ എന്ന 
ചിന്ത. കാരണം പുറജാതികളുടെ നഗരത്തില്‍ -യേശു 
വിന്‌ കൊടുക്കാന്‍ പുറജാതികളോടും വാങ്ങേണ്ടിവരും 
എന്ന ചിന്ത യഹൂദനായ ക്രിസ്തു പുറജാതികളില്‍ 
നിന്ന്‌ എങ്ങനെ അപ്പം ഭക്ഷിക്കും എന്ന വ്യാകുലത 
ശിഷ്യന്മാരില്‍ ക്രിസ്തു ആഗ്രഹിക്കുന്നതിനും കല്പി 
ക്കുന്നതിനും വിപരീതമായി ചിന്തിക്കുകയും പ്രവര്‍ത്തി 
ക്കുകയും ചെയ്യുക നമ്മുടെയും സ്വഭാവം. 

ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ എന്ന ചോദ്യം 
അര്‍ത്ഥവത്താണ്‌. Communication gap അധികമായിട്ട 
യേശുവും ശിഷ്യന്മാരും തമ്മില്‍ ഇന്ന്‌ സമൂഹത്തിലും 
സഭയിലും ഭവനങ്ങളിലും ആശയവിനിമയത്തിന്റെയും 


back to 






സംവേദനത്തിന്റെയും അഭാവം അധികം. മനസ്സു തുറന്ന്‌ 
കാട്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകണം. യേശു ശമര്യാക്കാ 
രിയുമായി സംഭാഷിക്കുമ്പോഴും ശിഷ്യര്‍ക്ക്‌ ഇത്തരം 
മനസ്സിലാകാഴ്ക. ശിഷ്യന്മാരുടെ അവിശ്വാസവും കാര്യ 
ങ്ങള്‍ മനസ്സിലാക്കാനുള്ള അന്ധതയും യേശു വെളിപ്പെ 
ടുത്തുന്നു. ജീവന്റെ അപ്പമായ യേശു കൂടെയുണ്ട്‌ എന്ന്‌ 
മറക്കുന്നവർ പലപ്പോഴും മനസ്സിലിരിക്കുന്നതുപോലെ 
മാത്രമേ ദൈവവചനം മനസ്സിലാകു. കേള്‍ക്കുന്ന പ്ര 
സംഗവും വായിക്കുന്ന വചനവും അവനവന്റെ മനസ്സിലി 
രിപ്പു ്രകാരം ഗ്രഹിക്കുന്ന രീതി. യാഥാര്‍ത്ഥ്യം മനസ്സി 
ലാക്കാന്‍ കഴിയാത്ത മന്ദത. ഇതാണ്‌ ഗലാത്യസഭയോട്‌ 
പനലോസ്‌ പറയുന്നത്‌. ഹാ ബുദ്ധിയില്ലാത്ത ഗലാതൃരെ 
യേശു ക്രൂശിക്കപ്പെടുവാനായി.............. ഗലാ. 3:1 അധര 
വ്യായാമം (formalism) കൊണ്ട്‌ പ്രയോജനമില്ല. 
3, തിന്മയുടെ ശക്തിയോട്‌ പോരാടാന്‍ ആര്‍ജ്ജവത്വം 
പ്രാപിക്കുക. 

ആത്മീക ജീവിതത്തില്‍ തിന്മയുടെ ശക്തികളോട്‌ 
പോരാടാന്‍ ആര്‍ജ്ജവത്വം പ്രാപിക്കണം. പരീശരും സാദൂ 
കൃരും യഹൂദ മതത്തിലെ പ്രബലശക്തികള്‍. യഹുദരും 
വിജാതീയനും തമ്മില്‍ അധികമായ ശ്രതുതയുണ്ടായി 
രുന്നു. അപ്പം ഇല്ലാത്തതിലെ വിഷമത്തേക്കാളും പുറ 
ജാതികളില്‍ നിന്ന്‌ അപ്പം വാങ്ങേണ്ടി വരുന്നതിനുള്ള 
ബുദ്ധിമുട്ട. Material things നെക്കുറിച്ചുള്ള വ്യാകുലത അധി 
കം. ഭൌതിക ജീവിതത്തില്‍ ഭക്ഷണം സംബന്ധിച്ചുള്ള 
WIGAN AGN നമ്മില്‍ അധികമുണ്ട്‌. അങ്ങനെയെങ്കില്‍ 
ആത്മീകജീവിതത്തില്‍ വരുന്ന പോരാട്ടം എത്ര അധി 
കം. യേശുവിനെ പ്രലോഭിപ്പിക്കുന്ന സാത്താന്‍ അധികം 
പോരാട്ടം നല്‍കുന്നു. ഇയ്യോബിനെ തകര്‍ക്കുവാന്‍ ശക്തി 
സംഭരിക്കുന്ന സാത്താന്‍. നമ്മുടെ ശക്തികള്‍ തിന്മയോടു 
പോരാടാന്‍ വിനിയോഗിക്കുക. ലോകത്തോടു ബന്ധപ്പെ 
ടാന്‍ ശിഷ്യര്‍ക്കു വിമുഖത. ക്രിസ്ത്യാനി മറ്റുള്ളവരോട്‌ 
അധികം ഇടപെടരുത്‌ എന്നത്‌ ബാല്യത്തില്‍ ലഭിക്കുന്ന 
ചിന്ത. യഹൂദര്‍ ദൈവത്തെ Monopolise ചെയ്യുന്നു. ലോക 
ത്തിലെ തിന്മയോട്‌ ഒരു withdrawl നമുക്കാവശ്യം. 
4. (പ്കടനാത്മകത പരീശ മതത്തിനടിസ്ഥാനം. 

പുളിച്ചമാവിനെ കുറിച്ചുള്ള പ്രബോധനം പരീ 
ശന്മാരുടെയും സാദൂകൃരുടെയും ഉപദേശത്തെക്കുറിച്ച്‌ 
എന്ന്‌ ശിഷ്യര്‍ക്കു ബോധ്യമാകുന്നു. നിയമവിധേയമായ 
മതമാണ്‌ യഹൂദര്‍. പ്രകടനാത്മകത അവരുടെ പ്രധാന 
അടിസ്ഥാനം. കര്‍മ്മങ്ങളിലൂടെയും നിയമാനുഷ്ഠാന 
ങ്ങളിലൂടെയും ആത്മീകത പൂര്‍ണ്ണമാകും എന്ന ചിന്ത. 
ആന്തരീക പരിവര്‍ത്തനമാണാവശ്യം. മനുഷ്യന്റെ ഒരു 
പ്രത്യേകതയാണ്‌ അവനില്ലാത്ത നന്മയുണ്ട്‌ എന്ന്‌ പ്ര 
കടിപ്പിക്കുന്നത്‌. പ്രകടനാത്മകത പരീശമതത്തില്‍ അധി 
കമായുണ്ട്‌. ക്രിസ്ത്യാനികളിലും ഇന്ന്‌ പ്രകടനാത്മകത 
കൂടുതലാണ്‌. ലൂക്കോ. 18 ല്‍ പരീശനും ചുങ്കക്കാരനും 
പ്രാര്‍ത്ഥിക്കുന്ന സന്ദര്‍ഭം അവിടെ പരീശനിലെ പ്രകട 
നാത്മകത യേശു വിമര്‍ശിക്കുന്നു. മതത്തില്‍ എപ്പോഴും 
നന്മയും തിന്മയും ഉണ്ട്‌. യേശു മതമില്ലാത്തവരോടല്ല 
പോരാടിയത്‌. മതത്തിലുള്ളവരോടാണ്‌. കാരണം അവി 
ടെയാണ്‌ തിന്മ അധികമുള്ളത്‌. യേശു ദേവാലയത്തില്‍ 
ചാട്ടവാറെടുത്തത്‌ തിന്മ അധികമായി നില്‍ക്കുന്നതിനാല്‍ 
ഭാരതചിന്തയില്‍ മതമല്ല ധര്‍മ്മമാണ്‌. യേശുവിന്റെ കാല 
ഘട്ടത്തില്‍ Christ centred religion ഉം Pharases central 
religion ഉം തമ്മിലുളള പോരാട്ടം. സത്യം ക്രൂശിക്കാന്‍ 
കഴിവുള്ള മതമായിരുന്നു പരീശന്മാരുടേത്‌. ഇന്നും പല 
ദേവാലയങ്ങളിലും സഭയിലും മതങ്ങളിലും നന്മയെക്കാള്‍ 
അധികം തിന്മ നിലനില്‍ക്കുന്നു. അവകാശവും അധി 


www.bethelpatrika.org 





= 


കാരവും സ്ഥാപിക്കാന്‍ വെമ്പല്‍ കൊള്ളുന്ന മതത്തിന്റെ 
അവസ്ഥ. യേശു ശുശ്രൂഷിപ്പാന്‍ വന്നു. കാല്‍കഴുകുന്നു. 
അധികാരത്തെക്കാള്‍ സേവന മാതൃക. പ്രകടനാത്മകത 
യേശു വിമര്‍ശിച്ചു. 

ക്രിസ്തു ശിഷ്യത്വത്തില്‍ വളരുവാന്‍ സൂക്ഷിച്ചൊ 
ഴിയേണ്ട പുളിപ്പുകള്‍ നീക്കി നന്മയുടെ വക്താക്കളാകാം. 
സ്ലീബാ പെരുനാളിനുശേഷം മൂന്നാം ഞായര്‍ 
(ഒക്ടോബര്‍ 5) : വി. മര്‍ക്കോ. 2:23-28 

ശബൃത്താചരണം സംബന്ധിച്ചുള്ള തര്‍ക്കമാണ്‌ 
പ്രതിപാദ്യം. യേശുവും ശിഷ്യന്മാരും ശാബതില്‍ aise) 
മിയില്‍ കൂടി കടന്നു പോകുമ്പോള്‍ ശിഷ്യര്‍ കതിര്‍ പ 
റിച്ചു തിന്നുന്നു. ശിഷ്യര്‍ ശാബതിനെ ലംഘിക്കുന്നതായി 
പരീശര്‍ ചിത്രീകരിക്കുന്നു. യേശു പറയുന്ന മറുപടിയി 
ല്‍ ദാവീദ്‌ ശാലിനെ ഭയന്ന്‌ ഒളിച്ചിരിക്കുമ്പോള്‍ ദേവാ 
ലയത്തില്‍ പുരോഹിതനായ അഹീമേലേക്കില്‍ നിന്ന്‌ 
വിശപ്പിന്‌ കാഴ്ചയപ്പം ഭക്ഷിക്കുന്നത്‌ നിയമലംഘനമായി 
കണക്കിടുന്നില്ല എങ്കില്‍ ശിഷ്യര്‍ ചെയ്തതും ശരി എന്ന്‌ 
പഠിപ്പിക്കുന്നു (1 ശമു. 21:1-6). 
1. വിശപ്പിന്റെ വിളി ശിഷ്യര്‍ക്ക്‌. 

ധാന്യക്കതിര്‍ പറിച്ചു തിന്നുന്ന ശിഷ്യന്മാര്‍ . ശിഷ്യ 
ന്മാര്‍ക്ക്‌ വിശപ്പിന്റെ വിളി അധികമായി ഉണ്ടാകുന്നു. 
ശാബത്‌ ശുദ്ധമായി ആചരിപ്പാനുള്ളത്‌. യൂഹദനിയമം 
ശാബതില്‍ 39 പ്രവര്‍ത്തനങ്ങള്‍ പാടില്ല എന്ന്‌ തല്‍മു 
ദില്‍ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യര്‍ 4 പ്രവര്‍ത്തി 
കള്‍ ലംഘിച്ചു. ശാബത്‌ എന്ന വാക്കിനര്‍ത്ഥം തന്നെ 
വിശ്രമം എന്നാണ്‌. ദൈവവും ജനവുമായ ഉടമ്പടിയാണ്‌ 
ശാബത്‌. ഏഴാം ദിവസം സൃഷ്ടികര്‍മ്മത്തില്‍ നിന്ന്‌ സ്വത 
ന്ത്രമായി ദൈവം വിശ്രമിക്കുന്നു. ദൈവത്തോടൊപ്പം 
മനുഷ്യന്റെയും വിശ്രമമാണ്‌ ശാബതില്‍ (ഉല്പ. 2:2-3; 
ആവര്‍. 5:12-15; യെഹ. 20:12,20). വിശപ്പിന്റെ വിളിനിമിത്തം 
ശിഷ്യര്‍ ലംഘിച്ച നാലു നിയമങ്ങള്‍ കതിര്‍ പറിച്ചത്‌ 
കൊയ്തതിനു സമം, കയ്യിലിട്ടു തിരുമ്മിയത്‌ മെതിക്ക 
രുത്‌ എന്ന നിയമലംഘനം, വായിലൂടെ ശ്വാസം കൊണ്ട്‌ 
പതിര്‍ ഈതി കളഞ്ഞതും വായിലിട്ടു ചവച്ചിറക്കിയത്‌ 
പാകം ചെയ്യുന്നതുമായ നിയമലംഘനങ്ങള്‍. യേശു ദരി 
ദ്രര്‍ക്കായിട്ടായിരുന്നു പ്രവര്‍ത്തിച്ചത്‌. ഇന്നും വിശപ്പിന്റെ 
വിളി അധികമായിരിക്കുന്നു സമൂഹത്തില്‍. മഹാകവി 
കുമാരനാശാന്റെ വാക്കുകളില്‍ 
“വിശപ്പിനു വിഭവങ്ങള്‍ വെറുപ്പോളമശിച്ചാലും 

കൊതിയേറും വിശിഷ്ടഭോജ്യങ്ങള്‍ കാണ്‍കില്‍ 
- എന്നാല്‍ ഇവിടെ വിശപ്പിന്റെ ദരിദ്രാവസ്ഥയിലായ 
സമൂഹത്തിന്‌ നിയമത്തിന്റെ കെട്ടുപിണഞ്ഞ അവസ്ഥ 
സംരക്ഷണം നല്‍കുന്നില്ല എങ്കില്‍ നിയമം കൊണ്ട്‌ എന്തു 
പ്രയോജനം. വി. ജറോമിന്റെ വാക്കുകളില്‍ “ക്രിസ്തു 
വിന്‌ ദരിദ്രനിലൂടെ വസ്ത്രം നല്‍കാന്‍, രോഗിയിലൂടെ 
സന്ദര്‍ശനം നല്‍കാന്‍, വിശക്കുന്നവനിലൂടെ ഭക്ഷണമേ 
കാന്‍, തലചായ്ക്കാനിടമില്ലാത്തവനിലൂടെ പാര്‍പ്പിടം ന 
ല്‍കാന്‍ നമുക്കു സാധിക്കണം.” അന്ന വിചാരം മുന്ന 
വിചാരമായി മാറുന്ന ശിഷ്യരാകാതിരിക്കുക. 
2. പരപരിശോധനയുടെ വക്താക്കള്‍. 

പരീശന്മാര്‍ യഹൂദമതത്തിലെ പ്രബലര്‍. പരീശഭ 
ക്തിയുടെ മുഖമുദ്ര പരപരിശോധനയാണ്‌. പരീശഭക്തി 
നിയമത്തിന്റെയും പ്രമാണങ്ങളുടെയും പേരിലുള്ള വ്യാജ 
എരിവാണ്‌. സ്വയപരിശോധനയില്ലാത്ത പരപരിശോധക 
രാണവര്‍. യേശു അതുകൊണ്ട്‌ കുരുടരായ വഴികാട്ടികള്‍ 
എന്ന്‌ അവരെ വിളിച്ചത്‌. നല്ല വശങ്ങള്‍ വിഴുങ്ങി കളഞ്ഞിട്ടു 
അര്‍ത്ഥമില്ലാത്ത എരിവു കാണിക്കുന്നു. സ്വയം കുറ്റങ്ങള്‍ 
കണ്ടുപിടിക്കാതെ പരപരിശോധനയിലൂടെ മറ്റുള്ളവരുടെ 


www.bethelpatrika.org 


24 


സെപ്റംബര്‍ 
www.bethelpafrika.org 


തെറ്റുകള്‍ കണ്ടെത്തി സ്വയം നീതീകരിക്കുന്നവര്‍. ഞാന്‍ 
ശരി എന്ന തോന്നലില്‍ നിന്നാണ്‌ മറ്റുള്ളവര്‍ തെറ്റ്‌ എന്ന 
ചിന്ത ബലപ്പെടുന്നത്‌. തീക്ഷണത നല്ലതാണ്‌. പക്ഷേ 
അതി തീക്ഷണത ആപത്തുണ്ടാക്കും. പരീശര്‍ അപ്ര 
കാരമുള്ളവര്‍. പള്ളി ആരാധനകളില്‍ സംബന്ധിച്ചില്ല 
എങ്കിലും ഭരണനേതൃത്വത്തിലൈത്തണം എന്ന തീരധ്രത 
വീടുവീടാന്തരം കയറി ഇടവകാംഗങ്ങളെ സ്വാധീനിച്ചു 
ഭരണം പിടിച്ചടക്കുന്ന ആത്മീയത സഭയ്ക്കാപത്ത്‌. 
പത്തു രൂപാ സ്തോത്രകാഴ്ച ഇട്ടില്ല എങ്കിലും വല്ല 
വനും ഭണ്ഡാരത്തിലിടുന്നതിനെക്കുറിച്ചുളള തീക്ഷണത 
ആപത്ത്‌. കുരിശു വരച്ചില്ല എങ്കിലും കുരിശടിയിലെ 
വഞ്ചികയിലൂടെ ലഭ്യമാകുന്നതിന്റെ പരിശോധനയും 
അതിന്റെ അതിതീക്ഷണതയും അപകടമാണ്‌. 
3. ദൈവബന്ധത്തിലേക്കൊരുക്കപ്പെടുക. 
ന്യായപ്രമാണ നിയമങ്ങള്‍ ദൈവജനത്തെ ദൈവ 
ബന്ധത്തിലേക്കൊരുക്കുവാന്‍. യേശു പറയുന്നു ശാബത്‌ 
മനുഷ്യനുവേണ്ടിയാണ്‌. അക്ഷരവും ആത്മാവും തമ്മി 
ലുള്ള ഒരു ഏറ്റുമുട്ടലാണിവിടെ. കൊല്ലുന്ന അക്ഷരവും 
ജീവിപ്പിക്കുന്ന ആത്മാവും തമ്മിലുള്ള സംഘര്‍ഷം. 
ദൈവത്തോടു നിയമബന്ധിതമായ അടുപ്പമല്ല മറിച്ച്‌ 
ആത്മബന്ധിതമായ അടുപ്പം ഉണ്ടാകണം. മാറ്റുവീന്‍ ചട്ട 
ങ്ങളെ എന്ന്‌ കുമാരനാശാന്‍ കേരളത്തോട്‌ ആഹ്വാനം 
ചെയ്തു. യേശു ഈ പ്രമാണം മുമ്പേ തന്നെ പ്രഖ്യാ 
പിച്ചു. സ്വര്‍ഗ്ഗീയ മനുഷ്യനായ യേശുവിന്റെ അധികാരം 
മതനിയമങ്ങള്‍ക്കതീതമാണ്‌. ക്രിസ്തീയ മാനവികതയുടെ 
അടിസ്ഥാനപ്രമാണം യേശുവിലൂടെ പ്രഖ്യാപിക്കുന്നു. 
ന്യായപ്രമാണം നീക്കാനല്ല നിവര്‍ത്തിക്കാനാണ്‌ യേശു 
വന്നത്‌. യേശു പട്ടണം തോറും നടന്ന്‌ പ്രവര്‍ത്തിച്ചത്‌ നിയ 
മവിധേയരായ ജനത്തിനാശ്വാസത്തിനായി. ബദ്ധന്മാര്‍ക്കു 
വിടുതലും, കുരുടന്മാര്‍ക്കു കാഴ്ചയും, ദരിദ്രന്മാര്‍ക്ക്‌ 
പോഷണവും നല്‍കി ന്യായ്രപമാണത്തെ പൂര്‍ത്തീകരിച്ചു. 
ശാബതില്‍ ദൈവവുമായി ഒരു സജീവ ബന്ധം സ്ഥാപി 
തമാകുക. അതിനാണ്‌ ഞായറാഴ്ച വിശുദ്ധ ആചരണ 
ത്തിനായി നല്‍കപ്പെട്ടിരിക്കുന്നത്‌. അദ്ധ്വാനത്തില്‍ നിന്നും 
ആസക്തിയില്‍ നിന്നും മാറി ദൈവവുമായി സംവദിക്കു 
ന്നതിനുള്ളതാണ്‌ ശാബത്‌. ലോകബന്ധത്തില്‍ നിന്നക 
ലുമ്പോള്‍ ദൈവബന്ധത്തിലാകാന്‍ കഴിയും. ഭക്തിയുടെ 
നിറവും ദൈവം തന്ന ബുദ്ധിയും യുക്തിയും ചേര്‍ത്ത്‌ 
ആത്മാവിന്റെ നിറസാന്നിദ്ധ്യത്തോടെയുള്ള ആരാധനയും 
അനുഷ്ഠാനവും ഭക്തിദായകമാവും. ബാഹൃഭക്തിയുടെ 
പെരുമ്പറയല്ല ആവശ്യം. ദൈവഭക്തിയും ദൈവബന്ധവും 
കുറഞ്ഞ്‌ മതഭക്തി വര്‍ദ്ധിക്കുന്നു. മതാധിഷ്ഠിത ഭീക 
രത വര്‍ദ്ധിക്കുന്ന സമൂഹം. ദൈവകാരുണ്യം നഷ്ടപ്പെട്ട 
മതമായി ഇന്ന്‌ മാറ്റപ്പെട്ടിരിക്കുന്നു. ദൈവഭക്തിയുള്ളി 
SOO) കാരുണ്യം രൂപപ്പെടും. യഥാര്‍ത്ഥ ഭക്തിയെക്കുറിച്ച്‌ 
യാക്കോബ്‌ ശ്ലീഹാ 1:47 ല്‍ പറയുന്നു. സംഘടിത മതം 
ദൈവാഭിമുഖ്യം നഷ്ടപ്പെടുത്തുന്നു. വ്യക്തിഭക്തി കൂടു 
മ്പോള്‍ ദൈവം തഴയപ്പെടും. ഇന്ന്‌ ആള്‍ ദൈവങ്ങള്‍ 
വര്‍ദ്ധിക്കുന്നു. മതപരമായ അടിമത്വം കൂടുമ്പോള്‍ മനുഷ്യ 
കാരുണ്യം നഷ്ടമാകും. ദൈവമുള്ള മനസ്സ്‌ എല്ലാവരെയും 
സ്നേഹിക്കുകയും കരുതുകയും ചെയ്യും. മനുഷ്യപുഗ്രന്‍ 
ശാബതിന്റെയും നാഥനാകുന്നു എന്ന്‌ യേശുവിന്റെ പ്ര 
ഖ്യാപനം. മതഭക്തിയേക്കാള്‍ ദൈവബന്ധത്തിലേക്കധികം 
ചേര്‍ക്കപ്പെടാം. ദേവാലയത്തില്‍ കാഴ്ചയപ്പമുണ്ട്‌. അത്‌ 
വിശുദ്ധമാണ്‌. വിശുദ്ധിയുള്ളവര്‍ക്കേ അത്‌ നല്‍കപ്പെടു 
കയുള്ളു. ദേവാലയ ആരാധനയില്‍ വി. കുര്‍ബ്ബാനയിലെ 
സംബന്ധവും വി. കുര്‍ബ്ബാനാ സംസര്‍ഗ്ഗവും ദൈവബ 


4, 


ന്ധത്തിനധികം അനുഭവവേദ്യം. “° 


back to 


സ്ഭനഹമുള്ള കൂട്ടുകാരെ, 

ഇന്നു പല കുട്ടികളും പറകുന്ന ഒരു 
കാര്യമുണ്ട്‌ - എന്നെ ആരും സ്ഭനഹിക്കു 
ന്നില്ല, എനെ വിഘമങ്ങള്‍ ആരും അറിഖുന്നില്ല, 
മാതാപിതാക്കള്‍ എന്നെ കുറ്റഷെടുത്തുന്നു, 
കൂട്ടുകാര എന്നെ പരിഹസിക്കുന്നു, എന്നെ 
ആര്‍ക്കും വെണ്ട നമമ്മ എല്ലാവരും മനസ്സിലാ 
കാണമെന്ന്‌ നമുക്കു നിദഖ്ലഃന്ധമുള്ളതുപൊലെ 
നാമും മറ്റുള്ളവര അഅറികുവാനും സ്നേഹി 
ക്കുവാനും ശ്രമിക്കണം. 

മെറീന എന്ന കുട്ടി ഒരു ദിവസം 
സ്കൂളില്‍ പോകുവാ൯ ഇ-ൃമഷടുില്ല. രാവിലെ 
മുതത്ത അവശ മാറികിരുന്ന്‌ കരകുകകാകിരു 
ന്നു. അമ്മ ഭചാദിച്ചു-നിീ എന്താ കരഞ്ഞു 
കകാണ്ടിരിക്കുന്നത്‌, സ്കുളിത പോകുന്നിടഒ്ല; 
അവളുടെ സങ്കടം കൂടി വന്നു. അവശ ക്ര 
മത്തുകൊണ്ടു പറഞ്ഞു, അമ്മ സ്കൂളില്‍ 
നിന്ന്‌ എല്ലാ കുട്ടികളും വിദനാദഖാത്രക്ക്കു 
പോകുന്നു. പഠനവുമാകി ബന്ധഷെട്ടതാ 
ണ്‌, പണം അടക്ക്കുവാനുള്ള Gearon 
ദിവസം ഇന്നാണ്‌. തഅമ്മക്ക്കും വിഠമുണ്ടാകി. 
എട്ടിലും പറഞ്ഞു, e2008, Mand ഡാഡി മരി 
ച്ചശഘം എത്ര AWO-VYZIENI Maad കഴിചു 
ന്നത്‌. ഞാ൯ വിട്ടുടമ്മാലിക്കു പോകി കിട്ടുന്ന 
പണം നമ്മുടെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും 





25 


ബാലപത്രിക 


പോലും തികഷകുന്നില്ല. നീ ഒരു കാര്യം PIYA. 
നമ്മുടെ അവസ്ഥ നിന്ന ര്രിനസിഷാളിടനാട്‌ 
പോകി പറക്ഷുക. 

അവശ amg go മനസ്സോടെ സ്കൂളിത 
പോകി. സ്‌കൂളിന്റെ മുമ്പിലുള്ള ചാഷആ തുറ 
ന്നുകിടക്കുകകാകിരുന്നു. അവശ ഒഉളളിത 
കടന്ന്‌ മാതാവിന്റെ ടഭഹാടട്ടാകുമട മുന്ലിത 
മുട്ടുകുത്തി കണ്ണുനീടരാടെ പ്രാരത്ഥിച്ചു. A] 
ലുണ്ടാകിരുന്ന നാണകത്തുട്ട്‌ വഞ്ചികിത ഇട്ടു. 

ഇറങ്ങി വരുദമ്പാഗള്‍ കൂട്ടുകാരി എക്ഞ്ചല 
അവകളെ കണ്ടു, കരഞ്ഞു വിഷമിച്ച മുഖംകണ്ട്‌ 
അവശ മെറിനകൊട്‌ വിവരം തിരക്കി. പണമില്ലാ 
ത്തതുകൊണ്ട്‌ വിഭനാദകാത്രക്ക്കു ഭപാകുന്നി 
ലഖെന്നു പറഞ്ഞു. എക്ഞ്ചല ഓാഹീസിടലക്ക്‌ 
ടപാകുന്നതും കണ്ടു, 

കാസ്റ്റ്‌ ആരംഭിച്ചടഷാള്‍ പ്രിസസ്ധിചത്ത 
BOHM വന്നു. വിദനാദകാത്രക്ക്കു പോകുന്ന 
കുട്ടികളുടെ ലിസ്റ്റ്‌ വാകിക്കുവാ൯ തുടങ്ങിക 
E-YOud മെറീന DEMA കരഞ്ഞുകൊണ്ടു 
പറങമ്ഞ്ഞു. 

“MI, പണമില്ലാത്തതുകൊണ്ട്‌ ഞാ൯ 
വരുന്നില്ല.” 

പ്രിസസ്ധിചത പറഞ്ഞൂ - മെറീനകുടെ 
പണം ഓഹീസിആ കിട്ടിഖിട്ടുണ്ടെല്ൊ | 

അവഥ തിരക്കി ആരാണ്‌ പണ്ണം ര്അട 
ച്ചത്‌. രതാ ഓഹിസിആ തെറ്റു സംഭവിടച്ചാ? 

DSA എക്ഞ്ചല വന്നു പറഞ്ഞു; മെറീന, 
AGIAN ഒരു വവഷക്കാലം എനിക്കു ലഭിച്ച 
EIDA മണികുകട ഒരംശം നീക്കി വച്ചതാണ്‌ 
നിനക്കുവേണ്ടി PAIJAN: നീ കൂടെ ഇല്ലാതെ 
നമ്മുടെ MAWA YA എങ്ങനെ പൂര്‍ണ്ണ 
BOI? 

GOE-YOud മമറിനകുമട കണ്ഞിത നിന്ന്‌ 
MEMI YOMON നന്ദികുമടകും കണ്ണു 
നീര മപാഴികുന്നുണ്ടാകിരുന്നു. തത QOH? 
മുഴുവനും ആ കൂട്ടുകാരുടെ സഭന്താഘര്തിഅ 
പടകുചെൌന്നു. 

കൂട്ടുകാരെ, 

മെറിന വിഘധിച്ചചോള്‍ ദൈവം അവളു 
ടെകൂടെഷാകിരുന്നു. ഹഎക്ഞ്ചല നല്ല പ്രവര്‍ത്തി 
ചെക്തപച്ചൊശ അവശ മമദവഭര്താടുകൂുമടകാകി 
രുന്നു. അതുകൊണ്ട്‌ ത്തരും MPBA. “ഞാ൯ 
നിങ്ങളെ ആഅനാഥരാകി। വിടുകകില്ല” CEVO, 
14818) ഓര്‍ക്കുക ദൈവം നദമ്മാടുകുടെകുണ്ട്‌. 

ദൈവം GONWaTD ANOS | 

പസ്നെഹദഭത്താടെ ത്തനിടച്ചച്ചി 


www.bethelpatrika.org 





ശീതകാല പച്ചക്കറി കൃഷി 


പി.എ. ഐസക്ക്‌, കുറ്റൂര്‍ 


ശീതകാല പച്ചക്കറി കൃഷിക്കുളള സമയം അടുത്തു 
വരികയാണ്‌. തക്കാളി, കാബേജ്‌, കോളിഫ്ളവര്‍, 
കാരറ്റ്‌, ബീറ്റ്റൂട്ട എന്നിവ വീട്ടുവളപ്പിലും വാണി 
ജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യാന്‍ അനുയോജ്യ 
മായ സമയമാണ്‌. തക്കാളി, കാബേജ്‌, കോളിഫ്ള 
വര്‍ എന്നിവയുടെ വിത്തുകള്‍ പാകി തൈകള്‍ പ 
റിച്ചിട്ടാണ്‌ കൃഷി ചെയ്യുന്നത്‌. ഒക്ടോബര്‍ നവംബര്‍ 
മാസങ്ങളില്‍ കൃഷി ഇറക്കണം. കാരറ്റ്‌, ബീറ്റ്റൂട്ട 
എന്നിവ നേരിട്ട വിത്തു പാകിയാണ്‌ കൃഷി ചെയ്യുന്ന 
ത്‌. ധാരാളം സൂര്യപ്രകാശവും നല്ല നീര്‍വാര്‍ചയും 
ലഭിക്കുന്ന സ്ഥലമാണ്‌ കൃഷിക്ക്‌ അനുയോജ്യം. 
ഗ്രോ ബാഗുകളിലും, പ്ലാസ്റ്റിക്‌ ചാക്കുകളിലും, ചെടി 
ചട്ടികളിലും പോട്ടിംഗ്‌ മിശ്രിതം നിറച്ച്‌ കൃഷിചെ 
യ്യാം. നിലം ഒരുക്കുമ്പോള്‍ സെന്റിന്‌ 2-3 കിലോഗ്രാം 
കുമ്മായം ചേര്‍ത്ത്‌ കൊടുക്കണം. ചെടികള്‍ തമ്മില്‍ 
രണ്ടടി അകലത്തില്‍ നടാം. നിലം ഒരുക്കുമ്പോള്‍ 
ഉണങ്ങിയ ചാണകപ്പൊടി, കംബോസ്റ്റ്‌, വേപ്പിന്‍ 
പിണ്ണാക്ക്‌ എന്നിവ ചേര്‍ക്കാം. ഗ്രോബാഗ്‌, ചാക്ക്‌, 
ചെടിച്ചട്ടി എന്നിവയില്‍ മണ്ണ, മണല്‍, നിഴലില്‍ ഉണ 
ക്കിയ കാലിവളം, ചകിരിച്ചോര്‍ സമം ചേര്‍ക്കാം. 
തൈകള്‍ നട്ട വളര്‍ച്ച കാണിക്കുമ്പോള്‍ ആഴ്ചയില്‍ 
ഒരിക്കല്‍ 20 ഗ്രാം സൂഡോമോണസ്‌ ഒരു ലിറ്റര്‍ 
വെള്ളത്തില്‍ കലക്കി തളിക്കുന്നത്‌ വാട്ടരോഗത്തില്‍ 
നിന്നും സംരക്ഷിക്കും. രണ്ടാഴ്ചയില്‍ ഒരിക്കല്‍ 
പച്ചചാണകം, കടലപിണ്ണാക്ക്‌, വേപ്പിന്‍ പിണ്ണാക്ക്‌ 
ഓരോ കിലോ വീതം പത്ത്‌ ലിറ്റര്‍ വെള്ളത്തില്‍ 
കലക്കി പുളിപ്പിച്ച അഞ്ച്‌ ഇരട്ടി വെള്ളം ചേര്‍ത്ത്‌ 
നേര്‍പ്പിച്ച്‌ ഒഴിച്ചു കൊടുക്കുകയോ, പച്ചചാണകം, 
ഗോമൂര്രം, ശര്‍ക്കര എന്നിവ പുളിപ്പിച്ച്‌ ഇരുപത്‌ 
ഇരട്ടി വെള്ളം ചേര്‍ത്ത്‌ നേര്‍പ്പിച്ച്‌ കൊടുക്കുകയോ 


വായനക്കാരുടെ പ്രതികരണങ്ങള്‍ ക്ഷണിക്കുന്നു. 


സെപ്റംബര്‍ 
www.bethelpatrika.org 
ഹരിതപത്രിക 






ആകാം. രാസവളം ചേർക്കുന്നവർ ചെടി ഒന്നിന്‌ 
4 ഗ്രാം യൂറിയ 25 ഗ്രാം മസൂറിഫോസ്‌ 3 ഗ്രാം 
പൊട്ടാഷ്‌ എന്നിവ ചേര്‍ത്ത്‌ മണ്ണ്‌ അടുപ്പിച്ച കൊടു 
ക്കണം. രാസവളം ചെടിത്തണ്ടിനോട്‌ ചേര്‍ത്ത്‌ ഇട 
രുത്‌. ടെറസ്‌ കൃഷിക്ക്‌ രാസവളം ഒഴിവാക്കണം. 
വളങ്ങള്‍ അളവ്‌ കുറച്ച കൂടുതല്‍ തവണകളായി 
നല്‍കണം. തക്കാളി തൈകള്‍ വളര്‍ന്ന്‌ പൊക്കം 
വയ്ക്കുമ്പോള്‍ താങ്ങ്‌ കൊടുക്കണം. 
ചിര്രകീടങ്ങള്‍, വെള്ളിച്ച, ഇലപ്പേന്‍, ശല്‍ക്കകീട 
ങ്ങള്‍ എന്നിവയ്ക്ക്‌ വെളുത്തുള്ളി, വേപ്പെണ്ണ, സോപ്പ്‌ 
ലായനി എന്നിവ തളിക്കാം. രാസവളം ചെയ്യുന്ന 
കൃഷിക്ക്‌ ജൈവകീടനാശിനികള്‍ തക്ക്പ്രയോ 
ജനം ചെയ്യില്ല. മണ്ണ്‌ തറഞ്ഞുപോകാതിരിക്കാന്‍ 
ചുറ്റുപാടും ചെറുതായി ഇളക്കി പുത ഇട്ട കൊടു 
ക്കണം. അല്പം മനസ്സുവച്ചാല്‍ നമുക്ക്‌ ജൈവരിീ 
തിയില്‍ തന്നെ വിഷം തളിക്കാതെ കൃഷിചെയ്യാം. 
മാനസിക സംഘര്‍ഷം അകറ്റുവാന്‍, ശാന്തമായ 
ജീവിതാന്തരീക്ഷം നിലനിര്‍ത്തുവാന്‍ ഗ്രായഭേദ 
മെന്യേ ഏവര്‍ക്കും പച്ചക്കറി കൃഷി ഏറെ സഹാ 
യിക്കും. 


ചീഫ്‌ എഡിറ്റര്‍, ബഥേല്‍ പ്രതിക, പി.ബി. 38, ബഥേല്‍ അരമന ചെങ്ങന്നൂര്‍ 689 121 ZÁ ്രതികരണപ്രതിക 
2014 ആഗസ്റ്റ്‌ മാസത്തെ ബഥേല്‍ പത്രികയില്‍ ഇടവഴിക്കല്‍ ഇ.എം. ഫിലിപ്പിനെ അദ്ദേഹത്തിന്റെ ചരമ 
ശതാബ്ദി വേളയില്‍ സ്മരിച്ചുകൊണ്ട്‌ 2 ലേഖനങ്ങള്‍ പ്രസിദ്ധീകരിച്ചത്‌ വളരെ യുക്തമായി. 


ഏബ്രഹാം കോശി അച്ചന്‍ വളരെ ചുരുങ്ങിയ വാചകങ്ങളില്‍ ഒരു പേജിലും ഡോ. എം. കുര്യന്‍ തോമസ്‌ 
5 പേജിലുമായി ഇ.എം. ഫിലിപ്പിനെപ്പറ്റിയും അദ്ദേഹം സഭയ്ക്കു ചെയ്ത സേവനങ്ങളെക്കുറിച്ചും വളരെ 
വ്യക്തമായ ഒരു രൂപം നല്‍കുകയുണ്ടായി. 


ഇ.എം. ഫിലിപ്പ എഴുതിയ “മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ ഇന്ത്യന്‍ സഭ്‌ എന്ന പുസ്തകം വായിച്ചാല്‍ 
അദ്ദേഹം ഒരു തികഞ്ഞ അന്ത്യോക്യന്‍ ഭക്തനായിട്ടാണ്‌ വായനക്കാര്‍ക്കു തോന്നുക. അദ്ദേഹം ക്നാനായ 
വിഭാഗത്തില്‍പ്പെട്ട ആളായിരുന്നു എന്നതുകൂടി കണക്കിലെടുക്കുമ്പോള്‍ മേല്പറഞ്ഞ സംശയത്തിനു 
ബലമേറുന്നു. സഭ ഒന്നായിരിക്കണമെന്ന്‌ അദ്ദേഹം ആഗ്രഹിച്ചുവെന്നും അതു അസാദ്ധ്യമെന്നു തോന്നിയ 
ഘട്ടത്തില്‍ സഭാ പ്രവര്‍ത്തനത്തില്‍ നിന്നും വിരമിച്ചു എന്നുമാണ്‌ എല്ലാം കൂട്ടിച്ചേര്‍ത്തു വായിക്കു 
മ്പോള്‍ മനസ്സിലാകുന്നത്‌. 


മരിച്ചുപോയവരെക്കുറിച്ച നല്ലതുമാത്രം പറയുന്ന ഒരു പാരമ്പര്യം നമുക്ക്‌ ഉണ്ടെങ്കിലും 100 വര്‍ഷം മുമ്പ്‌ 
മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച്‌ വായനക്കാര്‍ക്ക്‌ വിവരങ്ങള്‍ നല്‍കുമ്പോള്‍ എന്തെങ്കിലും മറച്ചു 
വയ്ക്കുന്നതു വായനക്കാരോടു ചെയ്യുന്ന ഒരു അപരാധമായിരിക്കും. 


www.bethelpatrika.org അഡ്വ. പി.വി. വര്‍ഗീസ്‌ പൂവത്തിനാല്‍, ഉമയാറ്റുകര 


back to 





ദ്രാസ്‌ 10 വാര്‍ത്തകള്‍ = 


| 


anes EE മദ്ധ്യസ്ഥതയില്‍ 
പൂ മിക്ക ദേവാലയങ്ങളിലും സമു 
ചിതമായി നടത്തപ്പെട്ടു. പരി. ദൈവമാതാവിന്റെ 
ജീവിതവും ദര്‍ശനങ്ങളും പ്രാര്‍ത്ഥനയും നമുക്ക്‌ 
മാതൃകയും അനുഗ്രഹവുമാകട്ടെ. സത്യത്തിന്റെയും 
നന്മയുടെയും സമൃദ്ധിയുടെയും ഗതകാല സ്മരണ 
ഉണര്‍ത്തുന്ന ഒരു ഓണം കൂടി നമ്മേ എതിരേറ്റു. 
ജാതി-മത-വര്‍ണ്ണ-വര്‍ഗ്ഗ ചിന്തകള്‍ക്കപ്പുറത്ത്‌ മല 
യാളി മനസ്സുകളെ കോര്‍ത്തിണക്കുന്ന ഈ ദേശീയ 
ഉത്സവം നമ്മില്‍ സ്ഥായിയായ ഈ ഭാവം ജനി 
പ്പിക്കട്ടെ. 

ആഗസ്റ്റ്‌ 15 സമസ്ത ജനവിഭാഗവും സ്വാത 
ന്ത്രദിനം സമുചിതമായി ആഘോഷിച്ചു. MGOCSM 
ന്റൈ നേതൃത്വത്തില്‍ സ്വാതന്ത്യദിന സെമിനാര്‍ 
അന്നേദിവസം രാവിലെ ബഥേല്‍ അരമനയില്‍ വെച്ച 
നടന്നു. ചെങ്ങന്നൂര്‍ ഭദ്രാസന യുവജനപ്രസ്ഥാനത്തി 
ന്റെ ആഭിമുഖ്യത്തില്‍ “സ്നേഹസാഹോദര്യ ജ്വാല 


കുദാശയും ശിലാസ്ഥാപനവും 


- 2014” എന്ന പേരില്‍ സ്വാതന്ത്രാദിനാഘോഷം 
ഇടവക മെത്രാപ്പോലീത്തായുടെ അദ്ധ്യക്ഷതയില്‍ 
വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെ 
സഹകരണത്തില്‍ ബഥേല്‍ അരമനയില്‍ നടന്നു. 
ആഘോഷത്തോടൊപ്പം ചെങ്ങന്നൂര്‍ പട്ടണം ചുറ്റി 
യുവജനസഖ്യം സ്വാതന്ത്രദിന സന്ദേശ കൂട്ടയോട്ടം 
നടത്തി. 

2014 ആഗസ്റ്റ്‌ മാസം 16-00 തീയതി ഭ്രദാ 
സന സണ്‍ഡേസ്കൂള്‍ വാര്‍ഷിക പൊതുയോഗം 
ബഥേല്‍ അരമനയില്‍ വച്ചു നടന്നു. 23 ന്‌ ശനി 
യാഴ്ച മര്‍ത്തമറിയം സമാജം ഭദ്രാസന തല മത്സരം 
അരമനയില്‍ വച്ചു നടത്തപ്പെട്ടു. പങ്കെടുത്ത എല്ലാ 
വരെയും പ്രത്യേകിച്ച വിജയികളായ ഏവരേയും 
അനുമോദിക്കുന്നു. 

അഖില മലങ്കര പ്രാര്‍ത്ഥനായോഗത്തിന്റെ 
ആഭിമുഖ്യത്തില്‍ സെപ്റ്റംബര്‍ മാസം 28-90 തീയതി 
ഞായറാഴ്ച മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥനാദിനമായി ആച 
രിക്കുകയാണ്‌. അന്നേ ദിവസം എല്ലാ ഇടവകക 
ളിലും പ്രാര്‍ത്ഥനായോഗങ്ങളുടെ ചുമതലയില്‍ 
യോഗം ചേര്‍ന്ന്‌ കേന്ദ്ര നിര്‍ദ്ദേശമനുസരിച്ച്‌ മദ്ധ്യസ്ഥ 
്രാര്‍ത്ഥനാദിനമായി ആചരിക്കണം എന്ന്‌ പരിശുദ്ധ 


ബാവാ തിരുമേനി കല്പനയിലൂടെ അറിയിച്ചിട്ടുണ്ട്‌. 
കര്‍ത്തൃശുര്രൂഷയില്‍, 

ഫാ.തോമസ്‌ കൊക്കാപ്പറമ്പില്‍ 

(മെത്രാസന സെക്രട്ടറി) 


വായനാക്കളരി 





മര്‍ത്തമറിയം വനിതാസമാജം കേന്ദ്ര ഓഫീസിന്റെ 
കൂദാശയും വനിതാ ഹോസ്റ്റലിന്റെ ശിലാസ്ഥാപന 
വും പരിശുദ്ധ ബസേലിയോസ്‌ മാര്‍ത്തോമ്മോ 
പൌലോസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവാ 
നിര്‍വഹിച്ചു. സമാജം പ്രസിഡന്റ്‌ ഡോ. യൂഹാനോന്‍ 
മാര്‍ തേവോദോറോസ്‌ അദ്ധ്യക്ഷത വഹിച്ചു. 

തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌, സഖറിയാസ്‌ 
മാര്‍ അന്തോണിയോസ്‌, ഡോ. സഖറിയാസ്‌ മാര്‍ 
തെയോഫിലോസ്‌, ഡോ. സഖറിയാസ്‌ മാര്‍ അപ്രേം, 
ഫാ. ഡോ. ജോണ്‍സ്‌ ഏബ്രഹാം, ഫാ. മാത്യു 
വര്‍ഗ്ഗീസ്‌ പുളിമൂട്ടില്‍, ഫാ. ജോണ്‍ ശങ്കരത്തില്‍, 
ഫാ. തോമസ്‌ ജോര്‍ജ്ജ്‌, പ്രഫ. മേരി മാത്യു, ഡോ. 
വത്സമ്മ സാമുവല്‍, മ മറിയാമ്മ ചാക്കോ, കെ.ആര്‍.ജി. 
വാരിയര്‍ എന്നിവര്‍ പ്രസംഗിച്ചു. 


back to 


കുട്ടംപേരൂര്‍ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്‌സ്‌ 
യുവജന്ര്പസ്ഥാനത്തിന്റെ സഹകരണത്തോടെ 
കുട്ടംപേരൂര്‍ സിറിയന്‍ എം.ഡി.എല്‍.പി. സ്കൂള്‍ 
ആരംഭിച്ച വായനാക്കളരി പദ്ധതിയുടെ ഉദ്ഘാ 
ടനം ചെങ്ങന്നൂര്‍ ഭദ്രാസന യുവജനപ്രസ്ഥാനം 
സെക്രടറി ജോബിന്‍ കെ. ജോര്‍ജ്ജ്‌ ഹെഡ്മി 
സ്ട്രസ്‌ മറിയാമ്മ ചെറിയാന്‍ മലയാള 
മനോരമ പ്രതം കൈമാറി നിര്‍വൃഹിക്കുന്നു. യുവജന 
പ്രസ്ഥാനം (LSY നിലേഷ്‌ ജോണ്‍ ബിജു, സെക്രട്ടറി 
ജോജി മാത്യു, ജോയിന്റ്‌ സെക്രട്ടറി ലിബിന്‍ ലാലു 
എന്നിവര്‍ സമീപം. 


www.bethelpatrika.org 





OSSAE ജൂബിലി ഫണ്ട്‌ 

ജൂബിലിയുടെ ആവശ്യങ്ങള്‍ക്കായി ഓരോ 
വിദ്യാര്‍ത്ഥികളില്‍ നിന്നും 25 രൂപാ പ്രകാരം പിരിച്ച്‌ 
ഭ്രദാസന ഡയറക്ടറെ ഏല്പിക്കേണ്ടതാണെന്നു 
കാണിച്ച അഭിവന്ദ്യ ഇടവക മ്മെതാപ്പോലീത്തായുടെ 
കല്പന എല്ലാ ഇടവകകളിലേക്കും അയയ്ക്കുകയും 
ചെയ്തിരുന്നുവല്ലോ? ചില സണ്‍ഡേസ്കൂള്‍ മാത്രമേ 
പ്രോത്സാഹനം നല്‍കിയതായി കാണുന്നുള്ളു. ആയ 
തിനാല്‍ കേന്ദ്ര വിജ്ഞാപനവും തിരുമേനിയുടെ 
കല്പനയും മാനിച്ച ഈ തുക ഒക്ടോബര്‍ 30-90 
തീയതിക്ക്‌ മുമ്പായി ഡയറക്ടറെ ഏല്പിക്കുവാന്‍ 
ശ്രദ്ധിക്കുമല്ലോ. 

യൂണിറ്റു തലത്തില്‍ ജൂബിലിയുടെ പ്രോഗ്രാ 
മുകള്‍ നടത്തിയതിന്റെ റിപ്പോര്‍ട്ട പ്രഥമാദ്ധ്യാപകര്‍ 
ഡയറക്ടറെ ഏല്പിക്കേണ്ടതാണ്‌. കേന്ദ്രവിജ്ഞാപ 
നത്തില്‍ ഇതും വ്യക്തമാക്കിയിട്ടുള്ളതാണ്‌. 
അദ്ധ്യാപക പരിശീലനം 

ഈ വര്‍ഷത്തെ അദ്ധ്യാപക പരിശീലനക്ടാസ്സ്‌ 
ഒക്ടോബര്‍ 3-00 തീയതി വെള്ളിയാഴ്ച പുത്തന്‍കാവ്‌ 
മെട്രോപ്പോലീത്തന്‍ ഹയര്‍ സെക്കന്ററി സ്കൂളില്‍ 
വച്ച അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 
തിരുമേനി ഉത്ഘാടനം നടത്തുന്നതാണ്‌. ഈ 
വര്‍ഷത്തെ ക്ലാസ്സ്‌ മറ്റു വര്‍ഷങ്ങളിലേതിനേക്കാള്‍ 
പ്രത്യേകതയുണ്ട്‌. പ്രത്യേക വിഷയത്തെ കേന്ദ്രമാ 
ക്കിയുള്ള ക്ലാസ്സുകളല്ല നടത്തപ്പെടുന്നത്‌. പുതിയ 
പുസ്തകം പ്രത്യേകമായി പരിചയപ്പെടുത്തുന്ന 
താണ്‌. 1 മുതല്‍ 12 വരെ പാഠപുസ്തകങ്ങള്‍ ഈ 
വര്‍ഷം മാറ്റപ്പെട്ടതാണല്ലോ. ആ ക്ലാസ്സുകള്‍ എടു 
ക്കുന്ന അദ്ധ്യാപകര്‍ക്കാണ്‌ പുസ്തകങ്ങള്‍ പരിച 
യപ്പെടുത്തുന്നത്‌. പുസ്തകം എല്ലാ അദ്ധ്യാപകരും 
കൊണ്ടുവരേണ്ടതാണ്‌. ഏതെല്ലാം ക്ലാസ്സുകള്‍ എടു 
ക്കുന്ന അദ്ധ്യാപകര്‍ പങ്കെടുക്കും എന്നത്‌ കൃത്യ 
മായി ഡിസ്ട്രികറ്റ്‌ ഇന്‍സ്പെക്ടറെ സെപ്റ്റംബര്‍ 
27-00 തീയതിക്കു മുമ്പായി അറിയിക്കേണ്ടതാണ്‌. 


www.bethelpatrika.org 


സഹപാഠ്യമത്സരം 

യൂണിറ്റു തല മത്സരങ്ങള്‍ കുറ്റമറ്റതായി നടന്ന 
തായി മനസ്സിലാക്കുന്നു. ഡിസ്ട്രികറ്റ്തല മത്സരം 
സെപ്റ്റംബര്‍ 13-00 തീയതി ശനിയാഴ്ച അതത്‌ 
ഡിസ്ട്രികറ്റ്‌ ഇന്‍സ്‌പെക്ടര്‍മാര്‍ ക്രമീകരിച്ചിരിക്കുന്ന 
സെന്ററുകളില്‍ നടത്തപ്പെട്ടു. സോണല്‍ തലത്തില്‍ 
വിജയം വരിക്കുവാന്‍ തക്കവണ്ണം എല്ലാ ഭാഗങ്ങളില്‍ 
നിന്നും പ്രോത്സാഹനം ആവശ്യമാണ്‌. ഭ്രാസനതല 
മത്സരം ഒക്ടോബര്‍ മാസം 11-00 തീയതി ശനിയാഴ്ച 
9.30 മുതല്‍ പുത്തന്‍കാവ്‌ മെട്രോപ്പോലീത്തന്‍ ഹയര്‍ 
സെക്കന്ററി സ്‌കൂളില്‍ വച്ച്‌ നടത്തപ്പെടുന്നതാണ്‌. 
എല്ലാ മത്സരാര്‍ത്ഥികളും കൃത്യസമയത്തുതന്നെ 
എത്തിച്ചേരേണ്ടതാണ്‌. 
OVBS 

OVBS പാഠപുസ്തകം പരിഷക്കരിക്കുന്നതി 
നായി കേന്ദ്രം ആലോചിക്കുകയും നടപടികള്‍ 
ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്‌. ഇതു സംബന്ധിച്ച്‌ 
അദ്ധ്യാപകരില്‍ നിന്നും വിദ്യാര്‍ത്ഥികളില്‍ നിന്നും 
അഭ്യുദയകാംക്ഷികളില്‍നിന്നും നിര്‍ദ്ദേശങ്ങള്‍ സ്വീക 
രിക്കുന്നതാണ്‌. ഏവരുടെയും ആത്മാര്‍ത്ഥമായ സഹ 
കരണം പ്രതീക്ഷിക്കുന്നു. 
ഓറിയന്റേഷന്‍ ക്ലാസ്സ്‌ 

12-00 ക്ലാസ്സ്‌ പരീക്ഷ എഴുതുന്നവര്‍ നിര്‍ബ 
ന്ധമായും ഭദ്രാസനം ക്രമീകരിക്കുന്ന ഓറിയന്റേഷന്‍ 
ക്ലാസ്സില്‍ സംബന്ധിച്ചിരിക്കണമെന്ന്‌ നിര്‍ബന്ധമാ 
ണല്ലോ. ആഗസ്റ്റ്‌ 10-90 തീയതിയും സെപ്റ്റംബര്‍ 6-90 
തീയതിയും ചെങ്ങന്നൂര്‍ ബഥേല്‍ അരമനയിന്‍ വച്ച്‌ 
ക്ലാസ്സ്‌ ്രമീകരിക്കുകയുണ്ടായി. അവര്‍ക്കു മാത്രമേ 
പരീക്ഷ എഴുതുവാന്‍ കഴിയൂ എന്ന വസ്തുത അറി 
യിക്കട്ടെ. 11-ഠ൦ ക്ലാസ്സില്‍ പഠിക്കുന്നവര്‍ ഈ വര്‍ഷം 
ക്ലാസ്സില്‍ സംബന്ധിപ്പാന്‍ കഴിയാതെ വന്നിട്ടുണ്ടെ 
ങ്കില്‍ അടുത്തവര്‍ഷം ക്രമീകരിക്കുന്ന ക്ലാസ്സില്‍ 
സംബന്ധിച്ചാല്‍ മതിയാകും. 

ജി, വര്‍ഗീസ്‌ കാവുംപുറത്ത്‌ (ഡയറക്ടര്‍) 


അപേക്ഷ ക്ഷണിക്കുന്നു 


കോയമ്പത്തൂര്‍ ക്രിസ്തു ശിഷ്യ (തടാകം ആശ്രമം) 
ആശ്രമത്തില്‍ നിന്നും വെല്ലൂര്‍ സി.എം.സി. 
ഹോസ്പിറ്റല്‍ 2015ലേക്കുള്ള എം.ബി.ബി.എസ്‌. 
എം.ഡി. കോഴ്‌സിലേക്ക്‌ സ്പോണ്‍സറിംഗ്‌ 


ക്ഷണിക്കുന്നു. പ്ളസ്‌ ടുവിന്‌ 85 ശതമാനം 


മാര്‍ക്കോടെ പാസായ ഓര്‍ത്തഡോക്സ്‌ സഭയിലെ 
കുട്ടികള്‍ക്ക്‌ അപേക്ഷിക്കാം. 2014 നവംബര്‍ 
30ന്‌ മുമ്പായി അപേക്ഷകള്‍ ലഭിച്ചിരിക്കണം. 
വിവരങ്ങള്‍ക്ക്‌ ഫാ. എന്‍.എം. ജോര്‍ജ്ജ്‌, 
ആക്ടിംഗ്‌ ആചാര്യ, ക്രിസ്തുശിഷ്യ ആശ്രമം, 
തടാകം പി.ഒ., കോയമ്പത്തൂര്‍ - 641108. ഫോണ്‍: 
+919489742206,+919486332315 





back to 







സെച്റംബര്‍ 
www.bethelpatrika.org 


ചെറിയനാട്‌ സെന്റ്‌ ജോര്‍ജ്ജ്‌ ഓര്‍ത്തഡോക്‌സ്‌ പ 
ളളിയുടെ വ്രജജൂബിലി ആഘോഷ പരിപാടികള്‍ 
അഭി. തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ തിരുമേനി 
ഉദ്ഘാടനം ചെയ്തു. കോട്ടയം വൈദിക സെമി 
നാരി പ്രിന്‍സിപ്പല്‍ റവ. ഡോ. ജേക്കബ്‌ കുര്യന്‍ 
വി. കുര്‍ബ്ബാന അര്‍പ്പിക്കുകയും തുടര്‍ന്ന്‌ നടന്ന 
സമ്മേളനത്തില്‍ വച്ച സെമിനാരിക്കു വേണ്ടി ഏർപ്പെ 
ടുത്തിയ Diamond Jubilee Endowment അഭിവന്ദ്യ തിരു 
മേനിയില്‍ നിന്ന്‌ പ്രിന്‍സിപ്പല്‍ അച്ചന്‍ ഏറ്റുവാങ്ങു 
കയും ചെയ്തു. മിഷന്‍ പ്രവര്‍ത്തനങ്ങള്‍ക്കുവേണ്ടി 
തടാകം ആശ്രമത്തിനായി 25000/- രൂപാ റവ. ഫാ. 
ജോണ്‍ തോമസ്‌ കരിങ്ങാട്ടിലില്‍ നിന്നും റവ. ഫാ. 
സഖറിയാ ഏറ്റുവാങ്ങി. ഇടവക വികാരി ഫാ. മാത്യു 
വറുഗീസ്‌ പുളിമൂട്ടില്‍, ട്രസ്റ്റി റ്റി.ജി. മാത്യു, സെക്രട്ടറി 


പി.സി. തങ്കച്ചന്‍, സണ്‍ഡേസ്കൂള്‍ ഹെഡ്മാസ്റ്റര്‍ 
സുനില്‍ വറുഗീസ്‌, യുവജനപ്രസ്ഥാനം സെക്രട്ടറി 
സജി ഏബ്രഹാം എന്നിവര്‍ പ്രസംഗിച്ചു. SSLC, +2 
അവാര്‍ഡുകള്‍ വിതരണം ചെയ്തു. 


PE 





പേരിശ്ശേരി സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്‌സ്‌ യുവ 
ജന്രറപസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തില്‍ വയോജന 
സംഗമവും ആരോഗ്യ സെമിനാറും നടത്തപ്പെട്ടു. 
ഇടവകയിലെ 75 വയസ്സിനു മുകളില്‍ ഉള്ള എല്ലാവ 
രെയും ആദരിക്കുകയും ആരോഗ്യ ബോധവല്‍ക്ക 
രണ ക്ലാസ്സും നടന്നു. യൂണിറ്റ്‌ പ്രസിഡന്റ്‌ റവ. ഫാ. 
ബിജു റ്റി. മാത്യു ഉദ്ഘാടനം ചെയ്യുകയും പരുമല 
സെന്റ്‌ ഗ്രീഗോറിയോസ്‌ ആശുപത്രിയിലെ സീനിയര്‍ 
ഡോക്ടര്‍ ഡോ. അലക്സ്‌ പോള്‍ ക്ലാസ്‌ നയിച്ചു. 
ഭദ്രാസന യുവജനപ്രസ്ഥാനം AMLAF ജോബിന്‍ 
കെ. ജോര്‍ജ്ജ്‌, റിബു ജോണ്‍ വലിയപറമ്പില്‍, 
ജോണ്‍ ജോസഫ്‌, സജി വറുഗീസ്‌, കെവിന്‍ ജി. 
മാത്യു, ജിക്കോ എം. കോശി, ലിന്‍സു, ജോയി 
വറുഗീസ്‌, അലന്‍ എന്നിവര്‍ നേതൃത്വം നല്‍കി. 


back to 


29 








പാണ്ടനാട്‌ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്‌സ്‌ പ 
ള്ളിയുടെ സുവര്‍ണ്ണജൂബിലി സ്മാരകമന്ദിരത്തിന്റെ 
ശിലാസ്ഥാപനകര്‍മ്മം ഇടവക വികാരി റവ. ഫാ. 
കെ.ഒ. തോമസ്‌ ഓലേപ്പുറത്ത്‌ നിര്‍വൃഹിച്ചു. ഒരു 
വര്‍ഷം നീണ്ടുനില്‍ക്കുന്ന സുവര്‍ണ്ണ ജൂബിലി 
ആഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബര്‍ 14 ന്‌ 
ഓണാഘോഷത്തോടൊപ്പം ഇടവകയിലെ മുതിര്‍ന്ന 
അംഗങ്ങളെ ആദരിച്ചുകൊണ്ട്‌ തുടക്കം കുറിച്ചു. 


കൊടിമരം കുദാശ ചെയ്തു 


ലൂ, 


ഇടനാട്‌ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ 
ഇടവകയുടെ കൊടിമരത്തിന്റെ കൂദാശ ഇടവക 
മെത്രാപ്പോലീത്ത അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താ 
നാസിയോസ്‌ തിരുമനസ്സ്‌ 2014 ആഗസ്റ്റ്‌ 31 ന്‌ 
നിര്‍വഹിച്ചു. വികാരി ഫാ.വൈ തോമസ്‌, മുന്‍ 
വികാരി ഫാ എബ്രഹാം സൈമണ്‍, ട്രസ്റ്റി വി.ജി. 
അച്ചന്‍കുഞ്ഞ്‌ വെങ്ങാലില്‍, സെക്രട്ടറി പി.വി 
മത്തായി വെങ്ങാലില്‍ എന്നിവര്‍ നേതൃത്വം നല്‍കി. 
ലഫ്റ്റനന്റ്‌ പദവിയിലേക്ക്‌ ഉയര്‍ത്തപ്പെട്ട ശ്രീ. സിബി 
മത്തായിയെയും, കൂനന്‍ കുരിശ്‌ സത്യത്തിന്റെ 
362- 90 വാര്‍ഷികത്തോടനുബന്ധിച്ച്‌ അബുദാബി 
സെന്റ്‌ ജോര്‍ജ്ജ്‌ യുവജന പ്രസ്ഥാനത്തിന്റെ 
ആഭിമുഖ്യത്തില്‍ പരുമലയില്‍ വെച്ച നടന്ന 
ഉപന്യാസ മത്സരത്തില്‍ ഒന്നാം സ്ഥാനം നേടിയ 
ശ്രീ. ബ്ലസന്‍ മാത്യുവിനെയും, ഡിസ്ട്രികറ്റ്‌ ഭ്രാസന 
തലത്തില്‍ സഹപാഠ്യമത്സരത്തില്‍ ചാംപ്യന്‍ഷിപ്പ്‌ 
നേടിയ വിദ്യാര്‍ത്ഥികളെയും അദ്ധ്യാപകരേയും 
അഭിവന്ദ്യ തിരുമനസ്സ്‌ അനുമോദിച്ചു. 


ബൈബിൾ വായന മാസാചരണം 


പേരിശ്ശേരി സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്‌സ്‌ യുവ 
ജനപ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തില്‍ ജൂലൈ 17 
മുതല്‍ ആഗസ്റ്റ്‌ 16 വരെ ആചരിക്കുകയുണ്ടായി. 
അതാതു ദിവസങ്ങളില്‍ വായിക്കേണ്ട വായനാഭാ 
ഗങ്ങള്‍ ഇടവകയില്‍ വിതരണം ചെയ്യുകയുണ്ടായി. 


www.bethelpatrika.org 





അനുമോദനങ്ങള്‍ 


നാഷണല്‍ സര്‍വ്വീസ്‌ സ്കീം (NSS) 
2013-2014 വര്‍ഷത്തെ ഏറ്റവും മികച്ച 
വോളന്റിയറിനുള്ള സംസ്ഥാന 
സര്‍ക്കാരിന്റെ അവാര്‍ഡ്‌ നേടിയ 
സഞ്ചു രാജന്‍ തോമസ്‌, മികച്ച 
വോളന്റിയറിനുള്ള കേരള യൂണിവേ 
ഴ്സിറ്റി അവാര്‍ഡും കരസ്ഥമാക്കിയി 
രുന്നു. ചെങ്ങന്നൂര്‍ ഭദ്രാസന ബാല 
സമാജം പന്തളം ഡിസ്ട്രികറ്റ്‌ ഓര്‍ഗനൈസറായി 
പ്രവര്‍ത്തിക്കുന്നു. കുടശ്ശനാട സെന്റ്‌ സ്റ്റീഫന്‍സ്‌ 
ഓര്‍ത്തഡോക്‌സ്‌ കത്തീഡ്രല്‍ ഇടവകാംഗമായ 
മാവിള പടിറ്റതില്‍ ശ്രീ. രാജന്‍ തോമസിന്റെയും 
ശ്രീമതി മോളി രാജന്റെയും മകനാണ്‌. 


കോട്ടയം സ്റ്റുഡന്‍സ്‌ സെന്ററില്‍ 
നടന്ന MGOCSM ജനറല്‍ അസംബ്ലി 
യില്‍ 2014-2015 വര്‍ഷത്തേക്കുള്ള 
തെരഞ്ഞെടുപ്പില്‍ സ്റ്റുഡന്‍സ്‌ വൈസ്‌ 
പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട 
ദിവ്യാ ശാമുവേല്‍. പത്തനാപുരം 
സെന്റ്‌ സ്റ്റീഫന്‍സ്‌ കോളജ്‌ ബി.കോം 
രണ്ടാം വര്‍ഷ വിദ്യാര്‍ത്ഥിനിയും 
കുടശ്ശനാട സെന്റ്‌ സ്റ്റീഫന്‍സ്‌ കത്തീര്ധല്‍ ഇടവ 
കാംഗം കല്ലിനാല്‍ ശ്രീ. കെ.സി. ശാമുവേലിന്റെയും 
ശ്രീമതി ഷിബി ശാമുവേലിന്റെയും മകളുമാണ്‌. 





പ i 
7 1 
Aa À 
F 


അഖില മലങ്കര ബാലസമാജം 2014 
കലാമേളയില്‍ സീനിയര്‍ വിഭാഗം | 
കഥാപ്രസംഗമത്സരത്തില്‍ 2-൦ | 8 
സ്ഥാനം നേടിയ കുമാരി ജോമി | Te 
അച്ചാമ്മ ജോണ്‍സണ്‍. മെഴുവേലി | 
ഹോളി ഇന്നസെന്റസ്‌ വലിയപള്ളി 
തീര്‍ത്ഥാടനകേന്ദ്രം ഇടവകാംഗം | 
കിടങ്ങന്നൂര്‍ ജോഭവനില്‍ ശ്രീ. 

ജോണ്‍സണ്‍ എം.വര്‍ഗ്ഗീസിന്റെയും ശ്രീമതി മിനി 
ജോണ്‍സണ്‍ന്റേയും മകളാണ്‌. 





ബാലസമാജം കേന്ദ്രകലാമേള 
യില്‍ ആക്ഷന്‍ സോംഗിന്‌ ഒന്നാം 
സ്ഥാനം നേടിയ ആരോണ്‍ ഫിലിപ്പ്‌ 
തോമസ്‌, ഭദ്രാസന സണ്‍ഡേ 
സ്‌കൂള്‍ മത്സര പരീക്ഷയില്‍ (5-90 
ക്ലാസ്സ്‌) രണ്ടാം സ്ഥാനം നേടിയ 
ഷാരോണ്‍ റ്റോം തോമസ്‌. ഇരുവരും 
പാണ്ടനാട്‌ സെന്റ്‌ 





a al 


മേരീസ്‌ പളളി വികാരി ഫാ. കെ. 


ഒ. തോമസിന്റെയും ശ്രീമതി 
മറിയാമ്മ തോമസിന്റെയും 
(മെട്രോപ്പോലീത്തന്‍ ഹയര്‍ 
സെക്കന്ററി അദ്ധ്യാപിക) മകനാണ്‌. 
പുത്തന്‍കാവ്‌ സെന്റ്‌ ആന്‍ഡ്രൂസ്‌ 
സണ്‍ഡേസ്കൂള്‍ അംഗമാണ്‌. 





www.bethelpatrika.org 





36 


സെപ്റംബര്‍ 
www.bethelpafrika.org 


സ്വാതന്ത്രദിനാഘോഷം 


പേരിശ്ശേരി സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ 
യുവജന്ര്പസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തില്‍ ആഗസ്റ്റ്‌ 
15 ന്‌ സ്വാത്ര്രദിനാഘോഷം നടത്തുകയുണ്ടാ 
യി. റവ. ഫാ. ബിജു റ്റി. മാത്യു പതാക ഉയര്‍ത്തു 
കയും MGOCSM സെക്രട്ടറി ജിക്കോ എം. കോശി 
പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ഉണ്ടായി. റിബു 
ജോണ്‍ വലിയപറമ്പില്‍, കെവിന്‍ ജി. മാത്യു, ജോയി 
വറുഗീസ്‌, ജോ വറുഗീസ്‌ എന്നിവര്‍ നേതൃത്വം 
നല്‍കുകയുണ്ടായി. 


വനിതാദിന സമ്മേളനം - 2014 


ചെങ്ങന്നൂര്‍ ഭദ്രാസന മര്‍ത്തമറിയം വനിതാസ 
മാജം സംഘടിപ്പിച്ച ഇരുപത്തിയൊന്‍പതാമത്‌ 
വനിതാദിന സമ്മേളനം ഉള്ളന്നൂര്‍ സെന്റ മേരീസ്‌ 
വലിയപള്ളിയില്‍ നടത്തപ്പെട്ടു. ഭദ്രാസന വൈസ്‌ 
പ്രസിഡന്റ്‌ ഫാ. ഫിലിപ്പ്‌ ജേക്കബ്‌ മൂലമണ്ണില്‍ 
അദ്ധ്യക്ഷത വഹിച്ച സമ്മേളനം അഭിവന്ദ്യ തോമസ്‌ 
മാര്‍ അത്താനാസിയോസ്‌ മെത്രാപ്പോലീത്താ 
ഉദ്ഘാടനം ചെയ്തു. അഖില മലങ്കര മര്‍ത്തമ 
റിയം സമാജം ജനറല്‍ സെക്രട്ടറി പ്രൊഫ. മേരി 
മാത്യു മുഖ്യസന്ദേശം നല്‍കി. ഭദ്രാസന സെക്രട്ടറി 
ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍, മുന്‍ ഭദ്രാസന 
സെക്രട്ടറി ഫാ. ജോണ്‍ പോള്‍, സമാജം കേന്ദ്ര 
പ്രതിനിധി പ്രൊഫ. ബിന്‍സി റെജി എന്നിവര്‍ 
ആശംസകള്‍ അറിയിച്ചു. ഇടവക വികാരി ഫാ. 
ഡോ. നൈനാന്‍ വി. ജോര്‍ജ്ജ്‌ സമ്മേളനത്തിന്‌ 
സ്വാഗതവും സമാജം ഭ്രദാസന ജനറല്‍ സെക്രട്ടറി 
ലിസ്സി വര്‍ഗ്ഗീസ്‌ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും 
ചെയ്തു. ഭദ്രാസനത്തിലെ വിവിധ യൂണിറ്റുകളെ 
പ്രതിനിധീകരിച്ച്‌ 450 പ്രതിനിധികള്‍ സമ്മേളന 
ത്തില്‍ പങ്കെടുത്തു. സമാജം ഭദ്രാസന ജോയിന്റ 
സെക്രട്ടറി സോഫിയാ രാജന്‍, ഡിസ്ട്രിക്റ്റ്‌ സ്രെക 
ടുറിമാരായ മോളി ജോര്‍ജ്ജ്‌, അന്നമ്മ ജോണ്‍, സാലി 
വര്‍ഗ്ഗീസ്‌, ആനി ജോണ്‍സണ്‍, ബിന്ദു മോന്‍സി, 
യൂണിറ്റ്‌ ജനറല്‍ സെക്രട്ടറി അന്നമ്മ തോമസ്‌ 
എന്നിവര്‍ നേതൃത്വം നല്‍കി. 


ദിവ്യബോധനം - സെമിനാര്‍ 


ദൈവജനം (POCE-) ആധുനിക ഭാരതസഭ (DOCE-) 
എന്നീ പുസ്തകങ്ങളുടെ സെമിനാര്‍ 2014 ഒക്ടോ 
ബര്‍ 11-00 തീയതി ശനിയാഴ്ച രാവിലെ 10 മണി 
മുതല്‍ ബഥേല്‍ അരമനയില്‍ വച്ച്‌ നടത്തപ്പെടുന്ന 
താണ്‌. റവ. സുനില്‍ ജോസഫ്‌ അച്ചനും ബഹു. 
ജേക്കബ്‌ റ്റി. ഏര്രഹാം അച്ചനും സെമിനാറിന്‌ 
നേതൃത്വം നല്‍കുന്നതാണ്‌. GOCE യുടെ “സഭാ 
പാരമ്പര്യശില്പികള്‍” എന്ന പുസ്തകത്തിന്റെ പരീ 
ക്ഷയും അതേ ദിവസം രാവിലെ 10 മുതല്‍ ബഥേല്‍ 
അരമനയില്‍ വച്ചു നടത്തുന്നതാണ്‌. പഠിതാക്കള്‍ 
എല്ലാവരും തന്നെ സെമിനാറിലും പരീക്ഷയിലും 
വന്നു സംബന്ധിക്കേണ്ടതാണ്‌. 


back to 


